













MALAYALANADU WEEKLY, QUILON, NOVEMBER 12, 1972 
Phones: 2825, 3362 








പത്രാധീപര്‍ഃ 
എസ്‌. കെം നായര്‍ 











കഥ 
ഏതോ ഒരപരീചിതന്‍െറ രാത്രീ 
-൭കെ, ആര്‍. നാരായണന്‍ 
] നമ്പിശന്‍..10 
കഷായം ടസുകുമാര 24 
പീഠഭൂമികൾ ല്‍ 
ടെ എം ചന്ദ്രശേഖരന്‍ 28 
. മനസ്സുകൂടീ തളന്നെങ്കില്‍ 
-നീലാവുദ്ദീന്‍രാജു 38 en 
രതീസങ്കിത്തനം-എ ജയകുമാര്‍ 46 
കവീത 
ശയനം കരൂര്‍ശശീ 21 
നോവല്‍ 
കടലാസ്സുപുക്കൾ ഏകലവ്യൻ 16 
കയറു . .ടേതകഴി 31 - 
പംക്തികള്‍ . 
വായനക്കാരുടെ കത്തുകൾ 2 
താളുകള്‍ മറിക്കുമ്പോള്‍ സാല 1 വ re | 
എം. കൃഷ്ണന്‍നായര്‍ 14 
വിദ്യാത്ഥി-യുവജന 
. നേതാക്കളെപ്പററി 
ടച്അരബ്‌ദുള്‍ 44 
യാഥാത്ഥൃത്തിലെ ഭത്താവു”. 
; വൂദ്ലറാണിീ 48 
ഗ്രന്ഥനീരുപണം 
4. 
രു Pe എം. ജി. കെ നായര്‍ 5 
ഏടു രക ട്ടീയില്ല . -മംഗലശ*ശേരി 58 
(ഓമ്മയുടെ ഓളങ്ങളില്‍) --ജി 4 മുഖചിത്രം: ശോഭന 
സീനിമജു പോകാം ചായത്തിലെ അമ്മിണി 


ഏം പീ. ഉദയഭാനു 22 ഫോട്ടോ: ആര്‍. രാജന്‍ _ 


പുസ്തകം നാലു" 






ലക്കം ഇരുപത്തിയഞ്ചു” . 1148 തുലാം 27 











Fs . 


So, qm 


Le) 
ഥ്‌ 
ച 1 









ഇതോ വാരഫലം? 


ശ്രീ എം കൃഷ്ണന്‍നായര്‍ എഴുതിയ 
രേഫലം (മലയാള നാട്ട്‌-ലക്കം ഇരുപ 
ത്തൊന്നു”) വായിച്ചപ്പോള്‍. അതെഴുതി 
യതു” അദ്ദേഹത്തിനു” ഒരു സ്വയം പരി 
ചയപ്പെടുത്തലിനു വേണ്ടിയോ, അതോ മ 
റെറന്തിനോ എന്നു മനസ്സീലായ്‌ല്ല. 


മോര്‍ഫീയുടെ രാസനാമധേയമാണു” 
മോര്‍ഫീന്‍. . C17 Hio NO, Ho മോര്‍ 
ഫീയയുടെ രാസനാമധേയമല്ല, പ്രതൃത. 
മോര്‍ഫിന്‍ തന്മാത്രയിടല, ഓരോ മുലക 
ങ്ങളുടെയും അണക്കളുടട എണ്ണത്തെക്കുറി 
ക്കര സൂത്രവാക്യ (Formula) മാണു. 
മത്രമല്ല, C17 Hs No, Ho എന തു“ 
മോ*ഫിയയുടെയെന്നല്ല; മററു യാതൊരു 
വസ്തവിന്‍െറയും ഫോര്‍മുലഅല്ല. മോര്‍ 
ഫിധയുമട ശരിയായ ഫോര്‍മുല C,, Hip 
No; എന്നുമാത്രമാണു”. മറെറാ ദ്‌, Cr; 
Ho No, കഴിച്ചാല്‍ മരണം സംഭവിക്ക 
ണമെന്നില്ല ” എന്തെന്നാല്‍ ഒരേ സൂത്രവാ 
കൃ കൊണ്ടുതന്നെ പല രാസവസ്തക്കളുദെ 
യും തന്മാത്രകളെ ചീത്ര*കരിക്ക:ം. എ 
ന്നാല്‍, അവയുടെയെല്ലാം ആനത്തമി6.മാ 
യ ഘടന വൃത സ്തമായിരിക്കും. ഓരോ 
രാസവസ്തു വീന്‍െറയും പ്രന്യേകമായുള്ള 
ലെടനാവിടശഷമാണു്‌ അതാതിന്‍റ 
സ്വഭാവങ്ങള്‍ക്കു' ക:രണഭ്ൂതമായിട്ടുള്ള 
തു", അതിനാല്‍ മേല്‍പ്പറഞ്ഞ വസ്തു കഴി 
ച്ചാല്‍ ശാശ്വതനിീദ്രയില്‍ വിലയം പ്രാ 
പര്‍ക്കുമെന്നു്‌ ഇതെഴ്ണതുന്ന മാള്‍ക്കു വിശ്വാ 
സമില്ലം “ഒരു “കെമീസ്ത "വീദാാത്ഥിയാ 
യിരുന്നു താനെ'”ന്നവകാധംപ്പെടുന്ന സ്ഥി 
തിക” ആ ശാസ്തത്തിന്‍െറ നേരെ ഇത്ര 
യും കറോരകൃത്യം വേണ മായിരന്നുവോ? 

സംസ്‌കൃതസാഫീത്യത്തില്‍ വേണ്ടത്ര 


2 


അറിവു“ ഇതേഴതുന്നയാള്‍ക്കീല്ല. എങ്കി. 


ലും “കാസ ല്യാ സുപ്രജാ രാമ...*” എന്നു 
തുടങ്ങുന്ന ശ്ളോകം വാല്‌മീകിരാമായ 
ണത്തിലല്ലെന്നാണു* (മലയാളനാട്ട്‌- ല 
ക്കം ൨.ത്രൊന്‍പതു്‌) എ;ന്‍െറ ഓര്‍മ്മ. 
ശ്ര”ശങ്കരാചാരൃയവിരചിഥമായ (ശരി 
ഷോ എന്നറിയില്ല) ശ്രീവെങ്കടേശസുപ്ര 
ഭാതത്തീലെ ആദ്യത്തെ ശ്‌ളോകമായ ഇ 
തു റിക്കാര്‍ ഡുചെയ്യുവാന്‍ പാടിക്കൊടുത്തി 
ട്ടള്ളതു” ശ്രീമതി എം. എസ്‌ സുബ്ബല, 
ക്ഷ്ിയും, ഒരു ശാസ്ത്രീകളുമാണു”. (അട്ടേഹ 
ത്തിന്‍റ ന മംധധം ശജിയായീ ഓര്‍മ്മീ 
ക്കുന്നില്ല ) അവയിലൊന്നുംതന്നെ വാര 
ഫലകത്താവു പറയുന്നതുപോലെ വീരൂ 
പമായ ഒരു രീതി ഇതുവരെ ശ്രവിച്ചിട്ടി 
ല്ലം ഏതു പേടകത്തില്‍ നിന്നും അദ്ദേഹം 
മാത്രം ഇതു ശ്രവിച്ചു എന്നറിയില്ല. വെറു 
മൊരുദാഹരണത്തിനു മാത്രമാണെങ്കില്‍ 
മറെറന്നേല്ലാമുണ്ട! 
നിരൂപകന്‍ നീതിമാനായിീരീക്കണം. 
അതീഥികളായ സാഹീത്യരോഗീകളെ വ 
ച്ചുപുലത്തുകയും, അല്ലാത്തവരെ പിച്ചവ 
വാന്‍ പോലും അനുവദീക്കാതിരിക്കുക 
യും വേണമോ? ശ്രീ: കൃഷ്ണ൯നായരെപ്പോ 
ലെ, നി :പണ സാഹിത്യത്തിൽ സ്ഥിര 
പ്രതിഷ്ഠനേടിടവര്‍ എന്തീനു സ്വയം വീ 
ലയിടിക്കുന്നു? മുന്‍പൊരിക്കല്‍ ഒരു മന്ത്രീ 
യുടെ” ചാ ക്കല്‍" മുലം സഹീകെട്ട ഒരു 
1 ൧.5 ആഫ്‌”സര്‍ പറയുകയുണ്ടായി, ത 
ന്‍െറ ശിപായിക്കുപോല്ും മന്ത്രിയാകാം; 
എന്നാല്‍ അറ നു” ഒരു 1.൧. ട ആഫീസ 
റാകാന്‍ സ:ഃധ്യമല്ല എന്ന്‌. അതുപോലെ 
ാണു” നിരൂപണമും. കലഃമൂവ്യമുള്ള 
യാതൊന്നുംതന്നെ രചിക്കാതെ സാഹിത്യ 
ത്തില്‍ ഒരു സ്ഥാനംലഭിക്കുവാനുള്ള 
“*ഷോര്‍ട്ടു“കട്ട*!”” എന്‍റഗുൃരുനാഥന്മാരു 
ടെയും ഗുരോ' ക്ഷമാപണം. 
എ.. രാധാകൃഷ്ണന്‍ 
കേട്ടയം, 


ഹം തയ്യ 


എം. കൃഷ്ണന്‍നായരുടെ 
മറുപടി 


ശ്രീ. എം. രാധാകൃഷ്ണന്‍െറ കത്തു വാ 
യിച്ചു. മോര്‍ഫീയ എന്ന രാസവസ്തരവീ 


നെക്കുറിച്ചു” അദദ്ദേഫം പറയുന്നതൊക്കെ... 


] 
) 





റി 


അം 





ശരിയായിരിക്കാം. ഞാന്‍ കെമീസ്റ്റീപ 
ഠിച്ചതു 28 വര്‍ഷം മുന്‍പാണു. രാസ 
നാമധേയത്തെസ്സുംബന്ധിച്ചു ഞാനെന്തോ 
എഴുതിയപ്പോള്‍ ഉറപ്പിച്ചൊന്നും പറ 
ഞ്ഞിഭല്ലന്നാണ്‌* എറ ഓമ്മ ശരീ 
യാകാം അല്ലെങ്കി തെ റാകാം എന്ന 
മട്ടിലേ ഞാന്‍ എഴുതിയുള്ള എങ്ങ 
നെ എഴതിയെന്നു നോക്കാനു മല ധാള 


. നാട്ട്‌വാരിക കൈയിലില്ല ഓര്‍ഗാനിക്‌ 


കെമിസ്റ്റി, ഇന്‍ഒാര്‍ഗാനീക്‌കെമിസ്റ്റ! എ 
ന്നീ വി ഷയങ്ങളെസ്സുംബന്ധിക്കുന്ന പുസ്ത 
കങ്ങള്‍ എന്‍െറ ഗ്രന്ഥശേഖരത്തിലുണ്ടു*, 


ലേഖനമെഴു തന്നതിനു മുന്‍പു“ ഓര്‍ഥാനി' 


ക്‌കെമിസ്ത്ീപാഠപുസ്തകം ഒന്നു മറിച്ചു 
നോക്കാമായിരുന്നു എനിക്ക്‌. അതുചെ 
യ്രീല്ല. ചെയ്തീരുന്നെങ്കില്‍ രാധാകൃഷ്ണ 
ന്‍െറ രാസവിദ്യാസംബന്ധമായ ഈ വി 
ജ്ഞാനപ്രകടത്തിനു സരകയ്യം ലഭിക്കമാ 
യിരുന്നില്ല. ഏതായാലും മടീകൊണ്ടു 
സംഭവിച്ച ഈ തെറഴീനു മാപ്പൂചോദിക്കു 
ന്നു: ഇതു തെററാണെങ്കീല്‍ . 
“കരസല്യാ സുപ്രജാ രാമ”” എന്നു തുട 
ങ്ങുന്ന ശ്ലോകം വാല്ലീകീരാമായണം ബാ 
ലകാണ്ഡത്തിലുള്ളതാണു്‌. 23-൦ സര്‍ഗ്ഗ 
ത്തിലെ രണ്ടാമത്തെ ശ്‌ലോകമാണതു*. 


' വേങ്കടേശസൃപ്രഭാതത്തിലെ ആദ്യത്തെ 


ശ്‌ലോകമായീ എം എസ്സ” സബ്ബംല 
ക്രീ പാടീയ ത കൊണ്ടു" അചഛ” വാല്ലീകി 


. രാമായണത്തിലുള്ള തല്ലെന്നു വരുന്നതെ 


ങ്ങനെ? ശങ്കരാചായ്യര്‍ രചീച്ചതാവാം 
വേങ്കദേശസുപ്രഭാതം എന്നു ലേഖകന്‍ സം 
ശയിക്കുന്ന അതിനാല്‍ കൌസല്യാ സുപ്ര 
ജാര.മ! € 
യര്‍ എഴുത”"യതാണെന്നു്‌ അദ്ദേഹം കരു 
തുന്നു എം. എസ്സ്‌. സുബ്ബംലക്ഷ്മ"തന്നെ 
രചിച്ചതാണ്‌ ആ ശ"ലാോകമെന്നു പറ 
ഞ്ഞില്ലല്ലോ. ഭാഗ്യം. ശ്രീ. ആര്‍. രാമ 
ചന്ദ്രന്‍ നായര്‍ ഐ എ. എസ്സ്‌. ശ്രീവേ 
കുടേശസുപ്രഭാതം മനോഹരധഗഹായി വ്യാ 
ഖ്യാനിച്ചിട്ടുങ്ട്‌. വല്ല"കിയുടെ ശ്‌ലോ 
കം വാല്ലീകിയുടേതല്ല, രാമചന്ദ്രന്‍ നായ 
രുടേതണെന്നു രാധകൃഷ്ണൻ പറഞ്ഞില്ല 
ടോ. ഞ്തും ഭാഗും. 

രാധാകൃഷ്ണന്‍ എഴത്തിന്‍െറ അവസാന 
ത്തെ ഖണ്ഡ്‌കയിലെത്തു മ്പോള്‍ സഞ്ചി 
യില്‍ സ്ഭ മമാക്കിയിരുന്ന മാർജ്ജാര 
ത്തെ പ്യാത്തു വിട്ടുകളയുന്ന. ““അതീഥി 


v 


എന്ന ശ്‌ലോകവും ശങ്കരാചാ ' 


കളായ സാഹീത്യരോഗീകളെ വച്ചുപുല 
ത്തുകയും അല്ലാത്തവരെ പച്ചവയ്ക്കാന്‍ 
പോലും അനുവദിക്കാതീരിക്കുകയും?” ചെ 
യ്യുന്ന നീതിമഫിതനാണു*. ഞാനെന്നു പ 
റയുന്നിടത്താണു* പൂച്ചയുടെ ചാട്ടം നാം 
കാണുന്നതു“, ഞാന്‍ എന്‍െറ നിരൂപണ 
ത്തെയും വി;ശനത്തെയും നീതിമത്‌ക 
രീ നില്ല വായനക്കാര്‍ അതു വിലയി 
രുത്തിക്കൊള്ളും. പക്ഷേ, “'സാറു പാ 
പ്പിച്ച--------_യുടെ സഫോദരനാ 
ണ്‌ ഞാന്‍. എന്‍െറ കഥ അടുത്തലക്കം 
൦ വച പ്രസിദ്ധപ്പെടുത്തുു ന 
ന്ന:യിട്ടൊന്നു്‌ എഴുതണം വാരഫല 
ത്തില്‍” എന്നു്‌ .അനുജത്തീവഴി അപേ 
ക്ഷ നടത്തുന്നവര്‍ കോട്ടയത്തുണ്ടു” എന്ന 
വിവരം രാധാകൃഷ്ണന്‍ ഒന്നു” താമ്മിക്കണം. 
ശിഷ്യ അഭ്യത്ഥിച്ചിട്ടം കഥ കലാശ്ുനയ 
മായതുകൊണ്ടു്‌ ഞാന്‍ കലശ്ുമ്പ്യമെന്നേ 
പറഞ്ഞിടൂള്ളൂ. 

മന്ത്രിമാരെയും ഐ. എ എസ്സു്‌ഉദ്യോ 
ഗസ്ഥന്മാരരയുംകുറിച്ചുള്ള രാധാകൃഷ്ണ 
ന്‍െറ പ്രസ്താവം ശരിയല്ല. പ്രഗല'ഭ്രാ 
യ മന്ത്രിമാരുണ്ടു്‌; പ്രഗല'ഭരായ ഐം 
എ എസ്സ്‌ ഉദ്യോഗസ്ഥന്താരുന്ദുഴ, 
രീതിയില്‍ അപ്രഗല്‌ഭരുമുണ്ടു. “*.ന്ത്രി 
മായോ? അവരൊക്കെ മോശക്കാര്‍ 
ഐ. എ എസ്സ്‌. ഉദ്ധ്യോഗസ്ഥദരാ അവ 
തൊക്കെ മ്‌ട്ടക്കന് ര്‌ എന്ന മട്ടിലുള്ള പ്ര 
സ്താവം ലേഖകന്‍െറ ബുദ്ധീശുന്യതയെ 
യാണു” കാണിക്കുന്നതു", 


കലാമൂല്യമുള്ള ഒന്നുംതന്നെ രചീക്കാ 
തെ സ്വയം വി. ശരപദവിയില്‍ വലീ 
ഞ്ഞകയവിയവന്ധണ* ഞാനെന്നു” ലേഖ 
കന്‍ പറടുന്നു വാദത്തിനുവേണ്ടി കലാ 


മുല്യമുള്ള ഒന്നും ഞാന്‍ ര ചീച്ചിട്ടല്ലെന്നു 


സമ്മതിക്കട്ടെ. പക്ഷേ, ഒരു സംശയം 
കൂടി. അസ്വല്‍പ്പൂഴബ്ര 8ദഴ”സു* നാഗസ്വ 
ര വായിക്കുമ്പോള്‍ താളം തെ . റിയാല്‍ 
എനിക്കു്‌ അതു ചൂണ്ടിക്കാണീക്കാന്‍ സാ 
ധിക്കും. അങ്ങനെ താളംകതാിായന്നു 


പായുമ്പേ ള്‍ “എന്നാല്‍ ന'ഒന്നു” തുഴ - 


എന്നുപറഞ്ഞു കുഴലു” എന്‍റ കൈയില്‍ 
തന്നാലോ? സഗ്ശുപ്ര കീയ വേരെ, നിരൂപ 
ണപ്രക്രിയ വേറെ. കൊച്ചൂകുട്ടീക്കുപോ 


(ശേഷം 63--ല്‍) 




















- നാല്‌ 


എട കെട്ടിയില്ല 


. ഭറ്ീഷയിൽ സന്ദഭത്താല്‍ ശക്തീ 
ആര്‍ജിച്ചു” എത്ര പദങ്ങള്‍ പൊടിച്ചുവ 
രുന്നു; ശക്തിക്ഷയിച്ചു്‌ എത്ര പദങ്ങള്‍ 
പൊഴിഞ്ഞുപോകുന്നു. ഒന്നാമത്തെ ലോ 


കമഹായുദ്ധത്തീനീടജ്ു്‌ ഒരു ജമ്മന്‍ മു. 


ങ്ങീക്കപ്പലീന്‍റ . സാഫസികസാമത്ഥ്യം 
നിമിത്തം. മലയാളത്തില്‍ കൂമ്പെട്ടത്ത 
ഒരു വാക്കാണു”, “എഡേന്‍,.” ബുദ്ധിയും 


കൌശലവും ഏറീയവരെ എംഡേന്‍ എന്നു. 


.വിളിക്കാറുണ്ടു"ം ശബ്ദകോഷ്ത്തിൽ കുടി 
'യേറും മുന്‍പുതന്നെ ആ അതീഥി തിരോ 
ധാനം ചെയ്തെന്നു തോന്നുന്നു വീഷാദപ 
രീഹഃസങ്ങളുടെ വലഞരമ്പുള്ള ഒരു പ 
ച്ചപ്പദമായീരുന്നും എന്‍െറ കൌമാരത്തീല്‍ 
“ഏടുകെട്ടപരീക്ഷ.” ഏഴാംമ്‌ളാസ) പ 
ബ്‌ളിക്കപരീക്ഷ കടന്നാല്‍, ഉപരീപം 
നത്തിനു ദേശഭാഷാമാധ്യമമായ ഒരു വി 
ദ്യാലേയമില്ല; നവീനവ്‌ജ്ഞാനപ്രകാശ 
കങ്ങളായ മലയാളഗ്രന്ഥങ്ങളോ സുദൂര്‍ല്ല 


ഭം. വീണ്ടും, ഇംഗ“ളിഷുപാഠശാലയിലെ  - 
ഒരു താണക്‌ളാസിലുടെ “ഹീരണൃഗര്‍ഭ”. 


പ്ര വശം നടത്തണം അഭ്യസ്തവിദ്യരുടെ 
ആദീജാത്യം നേടാന്‍, അതുവേണ്ടെങ്കില്‍, 
ഏ നങ്കിലും ഒരു മലയാംപള്ളിക്കൂടത്തി 
ലെ പ്രാഥമീകവിഭാഗത്തില്‍ ഒരു “വറ 
ധ്യാ.” ആകാം. ഗവ്മ്കേന്‍റു സ്‌ക്കൂളാ 
ണെയര്‍്‌; പന്ത്രണ്ടു സക്കാര്‍രൂപ, ഗ്രാന്‍റ്‌ 
സ്‌കൂട്ടര്‍ അആ:ണെങ്കീല്‍, ആ തുകയ്ക്ക്‌” ഒപ്പി 
ദരി, ആ9റ3 ഏടഴാ രൂപയും. ഷര്‍ട്ടും 
നേര്യ ഇ൦ക്കീളിക്കര മന്‍കവണി ര 
മണം വെഷം, മുഖത്തു പുസ്പകഭാഷം 
ഏട്ടകെട്ട പരിക്ഷ നൂഴന്നവരുടെ ദയനീ 
യതയും ഷര്‍ീഫാസ്യതയും വ്യക്തമായി 
ല്ല! ആ വക്കു” ഇന്നു കൊഴിഞ്ഞുപോ 
പിരി ന്നെ, സന്ദഭസാംഗത്യം ഇല്ലംതാ 
യതൃടകാണ്ടു*. 

ഞാന്‍ ആ പരീക്ഷയിൽ വിജയീയായ 
ഉപ്പ ള്‍. അമേ. ൩ന്തോഷിച്ച: ശങ്കരനു” 
ഏഴടതങ്കിലും പള്ളിക്കൂടത്തില്‍ ജോലികീ 
ട്ടും. സ്വന്തം കാര്യം നോക്കാറാവുഃ കുടും 








ബത്തെ കുറച്ചൊഭക്ക സഹായിക്കാന്‍ ക 
ഴീയയം.” ആ ആശ്വാസം വളരെവേഗം നീ 
ശ്വാസമായി. ഞാന്‍ പിന്നാലെ കൂടി: 
എനിക്കു പഠിക്കണം. എട്ടും ഒന്‍പതും 
ക്‌ളാസുകൾ തുടങ്ങുന്നുണ്ടു്‌. എം. ഡീ. 
ശങ്കരന്‍നായരും വട്ടോളി കൊച്ചുകൃഷ്ണന്‍ 
നായരും മററും ചേരുന്നുണ്ടു്‌.” ഞങ്ങളു 
ടെ കുട്ടംബമിത്രവും കാഞ്ഞൂര്‍ സ്‌ക്കൂളിലെ 
അധ്യാപകനുമായിരുന്ന കഞ്ചുവാരൃയര്‍ 
ധൈര്യപ്പെടുത്തി: പഠിപ്പിക്കൂ, ലക്ഷ്മിക്കു 
ട്ടീയമ്മേ! ഇത്രയും എത്തിച്ചില്ലേ? ഒന്‍പ 
താംക്‌ളാസു പാസ്സായാല്‍ ഇംഗ്‌ളീഷ്‌ 
മെഫസ്‌ക്കൂളീല്‍ ഭാഷാധ്യാപകന്‍െറ 
ജോലീകിട്ടാന്‍ അതു മതിയാവും, ടയീ 
നീംഗ* കഴീക്കുകയാണെങ്കീല്‍, ഏഴാം 
ക്‌ളാസ്‌ ഹെഡ്‌മാസ്റ്റരാവാനും കഴിയും.” 

യാദ്ദച്ഛീകമെന്നുതന്നെ പറയട്ടെ, തിരു 
വിതാംകൂര്‍ഗവമേന്‍വ്വ്‌' മലയാളമാധ്യ 





മത്തീല്യടെ കുറേക്കൂടി ഉന്നതമായ ജ്ഞാ 
നം നല്‍കുന്നതിന്‌ ഒരു പദ്ധതി നടപ്പാ 
ക്കന്‍ ആ വീദ്യാലയവഷാരംഭത്തിലാ 
അ? സന്നദ്ധമായകുഴ, സ്റ്റേററരില്‍ ആകെ 
നാലു വീദ്യാലയംമടത്ൃം: മുവാററുപുടഴ, 
തീജവല്ലായീല്‍, തിരുവനന്തപുരത്തു”. നാ 
ഗര്‍ ടകാവീല്‍. മുവാറേറു പുഴയ്ക്കു” ഇരുപതു 
മൈലിലധികടഴുണ്ട്‌, 
നീന്നു", എനീക്ക്‌” ഏററവും അടുത്ത സ്ഥ 
ലം. മാസം പതീനഞ്വരൂപജയങ്കീലും, 
എത കൈമുറുക്കിപ്പിടിച്ചലും, ചെലവി 
നു വേണ്ടിവരും. യുദ്ധദാലംം ക്ഷാമം, 
അമ്മ വളടര ശങ്ക'ച്ച; വിഷമിച്ച എ 
ന്‍െറ മോഹത്തിനു വഴങ്ങി, വാത്സല്യം 
കൊണ്ടു", “വേണ്ടീവന്നാല്‍, വെളീയത്തു 
കൂടി പണയടമഴുതാം.” അമ്മ സ്വയം തീ 


എന്‍െറ വീട്ടിൽ ' 








റമ്മീ-ഒരീത്തീരര്‍ നേരമ്പോക്കു? ns 


. 


തമാനീച്ച്‌- പക്ഷേ, അതു വേണ്ടിവന്നീല്ല. 

ആ വിദ്യാഭ്യാസപദ്ധതി ആകപ്പാടെ 
ഒന്നു സംഗ്രഹിച്ചേക്കാം. അതു ദീര്‍ഘാ 
യുസ്ലായീല്‍ന്നീല്ല, പിറക്കുന്ന കാലത്തു്‌ 
ആരോഗ്യവും ഉന്മേഷവും തോന്നിയി ഒ 
അ, ഇടയ്ക്കു്‌” അറിയാത്ത മാതീരീ ശോ 
ഷിച്ചുപോവുകയും ചെയ്ത. ഭാഷയ്ക്കു? സാ 
ഹിത്ൃത്തിനും ഉന്നതമായ നിലവാരവും 
പ്രാധാന്യവും. കണക്കും പ്രക്ലീതപാഠവും 


പ്രകൃത'ശാസ്ത്രവും രസതന്ത്ര വും ഇംഗ”ളീ . 


ഷ്‌ ഹൈസ്‌ക്കൂളിലെ അവസാനക്‌ളാ 
സുകളിൽപേലെതന്നെ സംസ്‌കൃതമോ 
ഇംഗളീഷോ, ബ്രീട്ടിഷ്‌ ചരിത്രം 
അത്ഥശാസ്ത്രം ഈ ഗ്രുപ്പോഐച്ഛികം, 
രണ്ടുകൊല്ലത്തെ കോഴ്‌സ”. ഒന്‍പതാം 
ക്‌ളാസില്‍ പബ്ലീക്‌പരീക്ഷ “വി. 

ച്ചു” പരീക്ഷ എന്നു പേരു”, ഒവര്‍ണാ 


'കൃലര്‍ ഹയര്‍ എന്നതീന്‍റബീജാക്ഷര 





ങ്ങളാണെന്നു തോന്നുന്നു, വി. എച്ചു്‌. വ? 
ദവൽപരീക്ഷയുടെ മലയാളവും സ്‌ക്കൂള്‍ 
ഫൈനലിനൊ സാമാന്യവീജ്ഞാനവും 
ഒരു വിഷയത്തില്‍ പ്രത്യേകപരിചയവു 
മായിരുന്നു, ലക്ഷ്യം. . ം 

അന്നു്‌ ഇഗേ“ളീഷ്ും നീ ”ബ്ബവ:വിഷയ 
മാക്കുകയും അതിലും ഉയന്ന സ്റ്റാന്‍റേര്‍ഡ്‌ 
വേണമെന്നു വെയ്തുഭയും ചെയ്തിരുന്ന 
ങ്കില്‍ പ്രധാനവും ദുരവ്യാചകറും ലീ 
കവുമായ ഒരു പരീവത്തനത്തീനു കാലാ 
.ന്തരത്തീല്‍ സഹായമായീത്തീടന്നേനേ. ദേ 
ശഭാഷയെ മാധുമരാക്കാനും പ്രധാന 
സ്ഥാനം അരി നല്‍കാനും സ്വതന്ത്രഭാ 
രതം ആഗ്രഹിക്കുന്നുണ്ടു്‌; ഇഗേ”ളീഷിനെ . 


[9 _ 





സംസ്ക്ാരാതിഥീ രാഷയാക്കാ൯ം. അതു്‌ 
ഇന്നും ആദര്‍ശമായ്‌?മാത്രം ഇരിക്കുകയാ 


ണല്ലൊ. . 
അന്യദാഷയിലുടെയുള്ള സാമാന്യവീ 
ദ്യാമ്യോസം പൂര്‍വസംന്റ്രാരപരീഷ്ഠാര 


സമ്പത്തുള്ള ഒരു രാഷ്ഠത്തിടന്‍റ വികാസ 
തിനു” അനുകൂലഗല്ല. സഹജമായ ഫ 
ലചുഷ്ടയുള്ള ണ്ണിനോട്ട വേരിനു ബന്ധ 
മില്ലാതാകുന്നതിനാല്‍ സര്‍ഗാത്മകശക്തി 


യും ഭദേശീയാഭിമാനവും ക്രമത്തില്‍ ശോ 


ഷിക്കും; നഷ്ടരാവും. വാക്കും ആശയവും 
അഭിീന്നമ്്ണു*, മതേ ഭാഷയീലുടെയാവു 
ഫ്ലോള്‍; വൈദേശികഭാഷയിലൂടെയാവു 
മ്പോള്‍ ഒരു ടാന്‍സ്‌ലേഷൻ ഉള്ളില്‍ ന 
ടക്കുന്നതു കൊണ്ടു്‌ രണ്ടും തമ്മിൽ ഒരു പൂ 
തീയ വ?വംഹംതന്നെ വേണം, ഹൃദയ 
ത്തില്‍ നിന്ന സ്വാഭാവികങ്ങളായ അനു 
ഭവങ്ങളെ വിളിച്ചുണത്തുന്നതിനോ ഭാ 
, ഷാപരമായ വ്യവധാനം കൂടാതെ ഹൃദയ 
ത്തെ സരളമായ രീതിജീല്‍ വീമസിപ്പീ 

സംസ്‌കാരസമ്പന്ന മാക്കുന്നതിനോം 
ര ഷ്ക്രീയവ്യക്തീമ്വ പൂലത്തീഒക്കാണ്ടു 
പോരുനനതിനോ വൈ ദദശീകമാധ്വരം 
മാത്രമായാല്‍ സാധിച്ചെന്നു വരില്ല ദേ 
ശഭാഷകള്‍ വിക -പീച്ചില്ല എന്നു വച്ചാല്‍ 


ദേശീയഫ്ൃദയം വികസിച്ചീച്ച എന്നണ - 


ത്ഥ ദേശീയസാഹീത്യം വളന്ന്‌ല്ല 
- എന്നു പ-ഞ്ഞാല്‍ ദേശിീയപ്രതീഭ ഉണ 
ന്നില്ല, അത്മാവ”ഷ്ല രത്ത്‌നുള്ള ആരോ 
ഗം ആര്‍ജിച്ചില്ല എന്നാണു സാരം. ദേ 
ശീയവീജ്ഞാനം . വിരളമെന്നുവച്ചാഅ, 
ജനതാജീവിതം അന്ധകാരത്തില്‍ എന്നേ 
ഗ്രഹീക്കോതു 
വൈദേശീകഭാഷ പാഠിക്കേണ്ടെന്നോ 
അന്യസംസ്തൂര്‍രം സമാര്‍ജീഃക്കണെ ന്നേ, 
അതു” ഉരുക്കര്‍ഷത്തിനു- രപ്രവശ, മല്ലെ 
ന്നോ അല്ല വിവക്ഷ. എത്ര ഭാഷ പഠി 
ക്കാന്‍ കഴിയ്യന്നോ അത്രയും നല്ലതു; എ 
ത്ര സംസ്കാരങ്ങളുമായ? സമ്പക്കം നേടാന്‍ 
കഴീയുന്നോ അദയും നല്ല്‌. മാത്രല്ല 
സംസ്കാരങ്ങളുടെ സമ്പക്ക ..ംഘഷങ്ങള്‍ 
കോണ്ടേ സാംസ്റ്റരായികനഭവ: ത്ഥാനം ഉ 
ണ്ടാവുകയുള്ള. പേഴ്‌ സ്യന്‍ ഭാഷാസം 
ന്റ്റാരപ്. ഭാവം ഉത്തരഭാരതത്തിലെ ഭാ 
ഷകള്‍ക്കും ജനതകള്‍ക്കും ഉടത്തജനം ന 
ല്‍കീയില്ലേ? ആഗേലഭാഷാസംസ്ലാരാ 
_ ഘോജത്താലല്ലേ, ഇന്ത്യ ഞെട്ടിയുണന്ന തു”; 


6 


ങ്ങി; എല്ലാവരും 


എല്ലാ രംഗത്തിലും നവചൈതന്യമുണ്ടാ 
യതു“? ദേശഭാഷാമാധ്യമത്തിലുടെ വി 
ദരാഭ്യാസം നടക്കുകയും ഈ സസ്ക്ോരസ 
മ്പക്കം ഒ ഭീക്കയും ആയിരുന്നെങ്കില്‍ ഈ 
പ്രബുദ്ധത ഇന്നു കാണുന്നത്‌രി നീന്നു ഭി 
നവും അധികം സര്‍ഗ ത്മശവും ഉജ്ജ്വല 
വുദേകമായിരുന്നു. മാറു ഭാഷകള്‍ സ 
ഹായഭ 'ഷകംളാ ഐച്ലീകഭാഷകളോ 
ആ പീട്ടാണു നമുടെ വിദ്യാലയങ്ങളില്‍ 
മാനിക്കപ്പെടേണ്ടത്‌. വെളിച്ചം കടം 
വാങ്ങാം, സംണസ്ത്രാരികസാമ്പത്തീകന്ധ്വ 
ച്ലന്ദവ കാസത്തിനു്‌, കടമാകരുതു 
വ'കാസം " 
പുതീയ പരിക്ഷണം തുടങ്ങുമ്പോശം 
ജാഥിീറാ“റി, (ക്ഷേ തഗണിതം) ജനറല്‍ സ 
യന്‍ സ്‌ (പ്രകൃതിശാസ്ത്രം, രസതന്ത്രം, പ്ര 
കൃതിപാഠം ) പൊലീററിക്കല്‍ എക*്‌ണോ 
മീക്‌സ്‌ (അത്ഥശരസ്സും) ഇതി. നാന്ന"നും 
വേണ്ട പുസ്സുകഷഷള്‍ ധലയാളത്തീലുണ്ടാ 
യീതന്നില്ല. കോളജില്‍നിന്നു, പച്ചയാ 
യീട്ടു പുറത്തുവന്ന ചെറുപ്പക്കാരായിരുന്നു, 
അധ്യാചകന്മാര്‍ ജനറല്‍ സയന്‍സ്‌ പ 
ഗീപ്പീച്ചീരുന്ന, മെലിഞ്ഞു ചൊക്കം കുറ 
ഞ്ഞാണെങ്കിലും ആരോഗ്യ വും മുഖപ്രസാ 
ഭവം ഉണ്ടായിരുന്ന, പരമേശ്വരക്കറുപ്പു” 
പളുടം പാത്രങ്ങളും പളുങ്കുകുഴലുകളും പ 
രീക്ഷണവസ്തു ളൈമ യ ഇപ്പാള്‍ മുന്‍പേ 
വരുന്നു. ചീല വാതകങ്ങളുടെ തീവ്രഗന്ധ 
വുരുണ്ടു്‌; അന്തരീക്ഷത്തില്‍ പഠിച്ച വീ 
ദേയം ഞങ്ങംള പഠ!പ്പിക്കാൻ ഭാഷയ.ല്‍ 
പുസ്തകമീല്ലെന്നോ സാങ്കേതികശബ്ദമീല്ലെ 
ന്നോ പരാതിയുണ്ടായിരുന്നീല്ല, അവക്കും 
കാര്‍ബഖണ്‍ ഡയോക്‌സൈഡ്‌ എന്നു പറ 
യാന്‍ പാടില്ല ഇഗേ ലാമും എന്നു പറയ 
ണം എന്നാരും അവരെ വിലക്ക്‌യിരുന്നു 
മില്ല. ന'ര്‍ബ്ബന്ധീച്ച രുന്നുമല്ല *ലീാറ* 


മസ്‌പേപ്പറിനു” തര്‍ജ്ജമയുണ്ടാക്കാൻ 
സംസകൃവ.ഡിക്‌ഷനറിീയെ ആരും ഉറ 
ക്കത്തീല്‍നിസു” ഉണര്‍ത്തീയിരുന്നീല്ല. 


“ക്‌ഭോറോഫ”ല്‍' എന്നും “ഹരിഃ കം” എ 
ന്നും പദങ്ങള്‍ പര്യായങ്ങളായി വന്നുതുട 
സ്വാഗതവും ചെയ്ത. 
*സ ഫര്‍” ഗന്ധകമാണെന്നും “സള്‍ഫ 


” രിക” ഗന്ധകസംബന്ധിയാണെന്നും “സ 
ള്‍ഹ്യൂറീക്‌ ആസീഡ്‌” ഗന്ധകാമ ഉമാ . 


ണെന്നും സള്‍ഫ്യൂറിക്‌: ആസീഡ്‌ വീ 
ണാലത്തെ പൊള്ളല്‍തന്നെയാണു ഗ 











ച്ചു; അധ്യാപകന്‍ പരിശ്രമിച്ചു; 





ന്ധകാമ'ളം വീണാലും എനും എല്ലാ 
വര്‍ക്കും ബോധ്യമായിരുന്നു. 

സന്ദഭം വന്നു; ആവശ്യം നിര്‍ബ്ബന്ധ 
പഠന 
പദ്ധതി നടപ്പായീ. നീന്താന്‍ പഠിപ്പിക്കു. 
ന്ന സമ്പ്രദായമാണിത്‌. നീന്തല്‍ പഠി 
പ്ീചിട്ടേ വെള്ളം കാണിക്കൂ എന്നു ശറീ 
ക്കുന്ന സമ്ത്രദായമാണുഴ, അപ്രറയോഗീ 
കും. ശാസ്ത്രീയ സാങ്കേതീക ശബ്ദങ്ങള്‍ ഭാ 
ഷയുടെ കമ്മട്ടത്തീല്‍ സ്വന്തം വിലയോടു 
കൂടി അടിച്ചുവീടേണ്ട, എന്നല്ല അവ 
ഉണ്ടാകുന്നതുവരെ മാധ്യമം മാററില്ലെന്ന 
വാദത്തീനു കാമ്പില്ലെന്നാണു്‌ എന്‍റ 
പക്ഷം. ലാബരട്ടറീകളില്‍ക്കൂടി, വക്കുഷാ 
പ്ുകളില്‍ക്കൂടീ. വ്യവസായശാം കളീര 


ക്കൂടി, ജീവിതപരിചയങ്ങളില്‍ക്കൂടി, വ 


രുന്ന വാക്കുകളെ സ്വാഗതംചെയ്യണം. 
ആംഗലസാങ്കേതികപദങ്ങളെ അങ്ങനെ 
തന്നെയോ ഭാഷാനുരൂപമായ വിധി 
ത്തില്‍ തത്ഭവമാക്കിയോ സ്വീകരിക്കാം; 
സംസ്‌കൃതത്തിലും മറു ഭാരതീയഭാഷ 


കളിലും ഉള്ളവയെ കണ്ടുപിടിക്കാം; പു 


തിയ രൂപങ്ങളെ, മഹാപണ്ഡിതനായ 
ഐ. സീ, ചാക്കോ 
ചെ, ധാത്വത്ഥം നോക്കിയും പ്രത്യയങ്ങൾ 
വാത്തും നീമ്ധിക്കാം ഞങ്ങള്‍ പഠിക്കുന്ന 


കാലത്തു മാവേലിക്കര ഉദയവമ്മയുടെ ഒരു ' 


പദാത്ഥശാസ്ത്രം മാത്രമാണു” മലയാളത്തി 
ലുണ്ടായിരുന്നതു”. പാഠ്യപുസ്ലകമാവാന്‍ 
കേവലം അപര്യാപ്തമായീരുന്നു, അതു”. 
ബീ. ഏ. യുടെ ഒരു പാര്‍ട്ട്‌" കമ്പ്‌ളീററു 
ചെയ്യാനുണ്ടായിരുന്ന കറുപ്പു സാര്‍ ആണു” 


ഒരു ക്‌ളേശവും തോന്നാതെ ഈ നവീന്‌ 


വീജ്ഞാനങ്ങളുടെ മുഖപരിചയം ഞ 


” ങ്ങള്‍ക്കു നേടിത്തന്ന ഉത്സാഫസമ്പന്നന്‍. 


അധ്യാപകരുടെ അന്തരം ഈ സന്ദഭ 
ത്തീല്‍ വിസ്പരികന്നില്ല. ഞങ്ങള്‍ എട്ടാം 
ക്‌ളാസ്സ്‌.ല്‍ ചെന്നുചേരുമ്പോള്‍, ദീര്‍ഘ 
ഞായനും മിതഭാ ഷിയുമായ മാണീസ്സാര്‍ 
ആയിരുന്നു, ഹെഡ്‌മാസ്റ്റര്‍. “ശങ്കരക്കുറു 
പ്പീനുവന്ന “ഭാഷാപോഷിണി' എടന്‍ാ 
മേശമേല്‍ ഉണ്ടു” തനിക്കുള്ള തു കണ്ടില്ല, 
എന്നു മാസികയെട്ടക്കംന്‍ചെന്ന എന്നോ 
ടു പറഞ്ഞ നിഷ്‌കളജഹൃദയനെയാണു*, 
ഞാന്‍ പരിചയടപ്പട്ടത്തുന്നതു്‌. ഗരരവ 
മുള്ള നല്ല ഉദ്യോഗസ്ഥന്‍. ആംഗലചരി 


ത്രം പഠിപ്പിക്കാന്‍ “ടെഴട്ട്‌* മലത്തിവജ്ും. 


നിര്‍ദ്ദേശിച്ച പോ. 


പുസ്തുകത്തീലായികീക്കം കണ്ണ്‌. “എഴുതി 
ക്കൊള്ള” എന്നു നിര്‍ദ്ദേശിടമം. കാലേ 
വായിച്ചു വിഷയംഹൃദധവുമായി സാത്മ്യം 
പ്രാപീച്ചതീനുശേഷം ഭാഷാന്തരപ്പെടു 
ത്തിപ്പറഞ്ഞുത മന്ന പതിവു്‌ അദ്ദേഹ 
ത്തിനില്ല. എഴുതിയെഴുതി ചൈയ്‌ കഴ 
.യ്യംം മനസ്സിലൊനം പത്‌യുകയുമില്ല. 
സ്വയം വ. യിക്കാകെന്നുവച്ചാര്‍ ഭാഷ 
യിൽ പുസ്തകം വേണ്ട? നോട്ടുബുക്കില്‍ 
നിന്നു കണ്ണെടുക്കുമ്പോള്‍ ബെല്ലടിച്ചു 
ണ്ടാവുഃ, എങ്ങനെയാണു കട്ടികളുടെ മുഖ 
കണ്ണ ചെല്ലുക! സ്നേഹാദരങ്ങള്‍ കൂടാ 
തെ പറയുകയല്ല ആ പാപം പിണയാ 
തിരിക്കട്ടെ അധ്യാപകന്‍ ക്‌ലേ ക്‌ളേ 
ശീച്ചു തെയ്യാറായാലേ അധ്യേതാക്കശക്കു 
ഹൃദയ സംവാദം സുസാധരാക്ട; മറെറാരു 
ഭാഷയില്‍നിന്നുള്ള സന്ദര്‍സംഗ്രഹമാക 
മ്പോള്‍, പ്രത്യകിച്ചും “ഒരു പദാത്ഥ 
ത്തീനു വിലഷുണ്ടാകന്നതെങ്ങനെ? വില 
നിണ്ണയിക്കുന്ന നി 2മമെന്തു"" എന്ന പ്രമേ 
യ ബിന്‍െറ പുര്‍വപക്ഷോത്തരപക്ഷങ്ങള്‍ 
എത്ര പേജിലാണു, ഞങ്ങള്‍ മേഴ്ടൈഴ 
ത്തായി പകത്തീ. തു! 
. അനാരോഗ്യം നിമിത്തം മാണ്‌സ്റ്റാര്‍്‌ 
പോയി വാഗ്‌ചിയും ഫൃദയാലു വുമായ 
എം. എന്‍ നായര്‍സ്തറാര്‍ വന്നു. എന്തന്ത 
ര.! ആംഗ.ലചരിത്രം ആ അധ്യാപകന്‍ 
- അദ്ദേഹവും അന്നു യുവാവാണ്‌; കോ 
ളേജിന്‍െറ പടിയി ങ്ങിയിട്ടേ ഉള്ള -പ്ര 
സംഗിക്കു മ്പോള്‍ ത്തന്നെ മനസ്സിൽ പതി 
യും. ചില. കൊല്ലങ്ങളോ ന!യനങ്ങളുടെ 
യും സ്ഥലങ്ങളുടേയും വ്യക്തികളും യൂം 
പേരുകളോ. മാത്രമേ ആ സമയത്തു കറി 
“ച്ചിടേണ്ടമൃള്ള. ക്‌ളാസ്റസുകഴിംത്തു പോ 
യാല്‍ ആ ഭാഷണത്തിനെറ സാഭം ശ്ര 
' ദ്ധാലുവായ വിദ്യാത്ഥിക്ക നോട്ടുബുക്കില്‍ 
സ്വയം പ്രത്യൂല്ലാദിപ്പീക്കാം. ആധീപ 
തും പാരോഹിമൃത്തില്‍നിന്നു രാജാവീ 
ലേശ്തും രാജാവില്‍ നിനു പ്രജകളിലേയ്ക്കും 
ഇറ അിപ്പരന്ന്‌്‌, അഗാധമായി. ശക്തി 
യോടെ പ്രവ ഗിക്കുന്ന സമ്പ്രദായം, ചരി 
ത്രത്തിന്‍െറ വിദൂര മാലത്തുനിന്നു പല പ ' 
ല തലങ്ങളിലൂടെ കലങ്ങീയും തെളിഞ്ഞും 
അനേകം ചുഴികളീല്‍ക്കൂചടയുള്ള ഗതീവി 
കാസം, അന്ന ഞങ്ങളെ ആകര്‍ഷിച്ചു. 
ആ ചരിത്രാധ്യയനം പ്രയാതന്ത്രതൃഷ്ണജു*, 
ദേശീയസ്വാതന്ത്യവാഞ്ഷകുട; പ്രാരത 






ത്ര്യവിദ്വേഷത്തീനു*, ജനതാശക്തിവി 
ശ്വാസത്തിനു”, അന്നേ ബീജാധാനം 
ചെയ്തിരുന്ന. പല ഡെ. മോക്രസികളെപ്പ 
ററിപ്പ൦ യുമ്പോള്‍, ഈ പ്രജാതന്ത്രമാണുഴ, 
വൃഷ്ടരീസമഷ്ടികളുടെ പരസ്റ്റരപൃരകമായ 


. സ്വാതന്ത്രവും സഭാഗ്യവുമാണു്‌, എ 


ല്ലാററില ം അധികം സ്‌പ്പഫണീയമായി 
ഇന്നും തോന്നുന്നതു”. 

എം. എന്‍ നായര്‍തന്നെയാണു, അ, 
ത്ഥശാസ്ത്രം ൨ ഠിപ്പിച്ചിരുന്നതും. ആ വി 
ഷയത്തിലും നമുടെ ഭാഷയില്‍ ഗ്രന്ഥമു 
ണ്ടായിരുന്നില്ല. പ്രശസ്ത ഗദ്യകാരനായ 
സീ പി അച്ചൃതമേനോന്‍ “വിദ്യാവി 
നോദ്‌നി"യില്‍ എഴുതിയിരുന്ന ഏതാനും 
ലേഖനങ്ങള്‍ “ഗദ്യരാലീക'യില്‍ ഉള്‍ക്കൊ 
്ളീച്ചിരുന്നെന്നു തോന്നുന്നു. ക്‌ളാസ? 
ലെ ആവശ്യത്തിനു” അപര്യാപ്യങ്ങളായീ 
രുന്നു, ഉള്ളടക്കവും പ്രതീപാദനവും ധ 
നം, പ്രനത്നം,-കൂലി, മുലധനം, വലിശ, 
ആദായം, വില, നാണയത്തിന്‍െറ ഇതി 
ഹാസം, വിനിമയം ഇങ്ങനെ പലതും 
എം. എന്‍ നായരുടെ പ്രഭാഷണത്തില്‍ 
പ്രസ്തരീക്കമ്പൾ എന്തൊരാഹ്‌ളാദമാ 
യിരുന്നു, ശ്രദ്ധീച്ചുകൊണ്ടീരീക്കാന്‍! പാ 
ഠം കഴ"ഞ്ഞാല്‍ ഓാമ്മക്കു റീപ്പുകള്‍ വസ്ത്ര? 
ച്ചു പ്രബന്ധരൂപമാക്കാന്‍ എന്തൊരു ക 
തുകമായീരുന്നു! . & 

നായര്‍സ്റസാറിനെപ്പോലെ വീദ്യാര്‍ത്ഥീ 
കളെ സ്നേഹിക്കുകയും വ്ൃക്തീസത്തയെ 
കണ്ടറിഞ്ഞു” വികസിപ്പിക്കാന്‍ പ്പേരീപ്പി 
ക്കയും കുട്ടികളുടെ ആത്മാഭിമാനബോധ 
ത്തെ ഉണത്തുകയും അവരില്‍ സ്വപ്രഭാ 
വ്ത്തിന്‍റ ഉത്തേജകശക്തി ചെലുത്തുക 
യും ചെയ്യുന്ന മറെറാരധ്യാപകനെ പരീ 
ചയപ്പെടടാന്‍ എനിക്കു ഭാഗ്യമുണ്ടായീട്ടി 
ല്ലം 'പൊക്കംകുറഞ്ഞു” തടിച്ച ഒരു മനു 
ഷ്യന്‍. ആ ആത്മാവിന്‌ എന്തൌന്ന 
ത്യം! ഹൃദയത്തിനു” എത്തു ടോലത! 


' സ്നേഹമായിരുന്നു, ആ മഹാനുഭാവന്‍െറ 


ഡിസീപ്‌ളിനു” അധിഷ്ഠാനം. 

ആ ശിഷ്യവാത്സല്യം ഓര്‍ക്കുമ്പോള്‍ 
കണ്ണുനീര്‍ പൊടിയുന്നു. പനീയായിട്ടു്‌* 
ഞാന്‍ മുവാററുപുഴപ്പാലത്തിന്‍െറ തെക്കു 
ഭാഗത്തു” ഒരു കാപ്പിക്‌ളബ്ബിലെ ബ 
ഞ്ചില്‍ കീടക്കുകയാണു', അവിടെയാണു്‌, 
അന്നു ഞാന്‍ ണും കഴീച്ചീരുന്നതു്‌. 
ഒന്നുരണ്ടു ദീവസം എന്നെ ക്‌ളാസ്സില്‍ ക 


8 


ണ്ടീല്ല. സാര്‍ ആ വിവരം സ്വയം അ 
നേ- ഷിച്ചറിഞ്ഞ്‌” അവിടെ വന്നു എ 
ന്നെ സ്വന്തം വസതിയിീലേയ്ക്ക കൂട്ടിക്കൊ 
ണ്ടുപോയീ. മുന്നാലുദിവസംകെടഃണ്ട പ 
നി മാറിയുള്ള. അതുവരെ എത്രവതസ. 
ല്യത്തോടെയാണു”, എന്നെ നോക്കിയതു“. 
പിന്നെ ഞാന്‍ അനവഃദംവാങ്ങി എ 
ന്‍െറ പഴയ കൂട്ടിലേജ്കുതന്നെ മടങ്ങി. 

മറെറാരു സംഭവം: ചേത്മലക്കാരനാ 
യ ഒരു വിദ്യാര്‍ത്ഥീയുണ്ടായീരുന്നു, ക്‌ളാ 

1ല്‍. ചാലീയവര്‍ഗ്ഗത്തില്‍ച്ചെട്ട ഒരു 
കുട്ടി ഒരു ദീവസം പാലത്തിന്‍െറ താ 
ഴെ മണലില്‍ നടക്കുകയേ; പുഴയില്‍ 
കളിക്കുകയോ ചെയ്‌കയായിരുന്നു, ആ 


ചങ്ങാതി. ആ നാട്ടിലെ ഒരു മുഖ്യ നാ . 


യര്‍കടുംബത്തിലെ ഒര-ളൂമായി എന്തോ 
വാഗ്വാദത്തീനു്‌ ഇടവന്നു. ആ പ്രമാ 
ണീ വി യാരത്ഥിയെ ഒരടി, ആരാണെന്ന 
റിയാതെ! 

വത്തമാനം നായര്‍സ്സാറിന്‍റ അടുത്തെ 
ത്തി. ആ പ്രഹരം തനിക്കു”, തന്‍റ വി 
ദ്യാലയത്തീനു; . ഏററതുപോലെയാണു” 
ആ ശിഷ്യവത്സലന്‍ എടുത്തതു. തല്ലിയ 
ആള്‍ അടുത്ത സുഹൃത്തുമായിരുന്നും. എ 
ന്നീട്ടും, സാര്‍ കിതച്ചു കൊണ്ടു്‌, മുഖവും ക 
ണ്ണം ചുവന്നുകൊണ്ടു”, നേരിട്ട മജിസ്തേ 


ററ" പത്മനാഭപിള്ളയുടെ ഗൃഹത്തില്‍ ' 


എത്തി. വാഗ്‌മിത്വം കൊണ്ടും, സ്വഭാ 


വപ്രഭാവംകൊണ്ടും, പൊതുജനബന്ധം' 


കൊണ്ടും ആ പ്രദേശത്തീന്‍െറ ശ്രദ്ധ മുഴ 


വന്‍ ആര്‍ജ്ജിച്ചിരുന്നു,  ആരംഭത്തീല്‍ത ' 
ന്നെ നായര്‍സ്സാര്‍. “എന്‍െറ വീദ്യാര്‍ത്ഥീ ' 
യെത്തല്ലിയതിനു പരിഹാരം വേണം; ഇ 


ല്ലെങ്കിൽ, ഞാന്‍ രാജിവച്ചു പോവുകയാ 
ണു.*” ഉറപ്പിച്ചുപറഞ്ഞു അദ്ദേഹം. 
വാളാനീക്കാട്ടെ പ്ര പാപിയായ നായര്‍ 


യുവാവു പരസ്യമായി ക്ഷമായാചനം 


ചേയ്യുന്ന ഒരു രംഗമുണ്ടായി അടുത്ത തിങ്ക 
ളാഴ്‌ച. . ഏഴാംക്‌ളാസ്റ്റിൽ, അടുത്ത 
സ്‌ക്കൂളില്‍, ഹെഡ'?മാസ്റ്റരായീരുന്ന ശ്രീ. 
നീലകണ്ഠയ൪ ആയിരുന്നു, കസേരയില്‍, 
ഒന്‍പതാംക്‌ളാസ്സ്റിലെ കുട്ടികള്‍ മാത്രം 
നിരന്നിരുന്നു, അവിടെ, ആ ലോഡ്‌ രി 
ലെ മുറിയില്‍. അടികൊണ്ട ആളുണ്ടാ 
യിരുന്നു മുന്‍പില്‍ത്തുന്നെ. കലാലയവി 


ദ്യാഭ്യംസംനേടിയ, പ്രമുഖകടുംബാംഗമാ . 


യ, നായര്‍യുവാവു” ആ ബ്രാഹ്മണവ്ൃദ്ധ 


T 











Pe ഒന്നാംതലമുറ 
രണ്ടാംതലമുറ 
മുന്നാംതലമുറ 


കാക്കനാടന്‍െറ നോവൽ 





അടുത്തുതന്നെ | 
പ്രസിദ്ധീകരിച്ചു 
തുടങ്ങുന്നു! 















1] 


ക്കറിച്ചു“! 


4 വീദ്പല്‍പരീക്ഷമ്കകുന്നപോടല, പ്രാ 


- ഹീത്യത്തെ പ്രതീനിധാനം ചെയ്യുന്ന ൭ 


-ത്രരേ മുഖ്യമായുണ്ടായീരുന്നുള്ള. ഉള്ളൂര്‍ 





ന്‍െറ റുന്‍പീല്‍വച്ചു തെററു” ഏററുപറ കഥ 
ഞ്ഞു. പീന്നത്തെ രംഗമായിരുന്നു, അതീ 
ലേറെ പ്രധാനം. ആ സുഹൃത്തീരന 
എം. എന്‍. നായര്‍സ്റ്റാര്‍ കണ്ണിരോടെ . 
കെട്ടിപ്പിടിച്ച; അവര്‍തമ്മിലുള്ള സരഹ വിടെനിന്നോ പറന്നെത്തിയ ഒരു 
ദം വദ്ധീക്കയും ചെയ്ത. ഈമാതിരീ എ” | കാററീമന്‍റ തണുത്ത ഇഴകള!ല്‍ തടാകം 
ത്ര സ്വരണകളാണു്‌, ആ മഹാമനസ്തുനെ | മലന്നു കിടന്നു, മണല്‍ത്തിട്ടയില്‍ അവ 
സാനവെയിൽനാളം ഉരുകിത്തീളങ്ങി. മ 
ണല്‍ത്തരീകളില്‍ കെവീരലുകളുന്നീ ഇ 
യാള്‍ രക്തം തീളജ്കുന്ന ആകാശം കണ്ണുക 
മീല്‍ വീഴ്‌ത്തി. ഇനീ വരാന്‍പോകുന്ന 
ഇരുട്ടിന്‍റെ ജടകളില്‍ ഈ മനുഷ്യന്‍ 
ഏകാകി 

ദുര തടാകം അവസാനിക്കുന്ന നീര 
പ്പീല്‍ വൃക്ഷങ്ങളുടെ അവസാനിക്കാത്ത 
പച്ചയില്‍ കോവിലകം സ്ഥ*ത!ചെയ്യുന്നു.' 
അതിനുള്ളില്‍ പജ്ളിയറയുടെ വാതില്ലല്‍ 
കാവല്‍ക്കാര്‍ നിരന്നിരി ക്കം. അന്തഃപുര 
ത്തിനുള്ളിര്‍ മനനം ഒഴുകുന്നണ്ട കു. 
“ശബ്‌ദങ്ങള്‍ ചിതറിവ*്‌അ തകരുന്ന 
കുന്നുകളുടെ തലപ്പ്‌ല്‍ മുളച്ച കറുത്ത ൨.3 
റകളില്‍ അവസാനവെയില്‍നാളം ചുവ 
ന്നു ഇനി സന്ധ്യ ഒട്ടുതുകയായീ രാ 
ത്രീയുടെ വരവായി, ജപധിചീ്തനാക 
ഭട ശ്‌മശ്രുക്കള്‍ തടവി വീണ്ടും കുനീ 
ഞ്ഞിതുന്നു. | 

അപ്പോള്‍, 
മൃരദേഹം അടടക്കംഴചസ്ത 





























രാജരാജ വര്‍മ്മകോയിത്തമ്പരാന്‍െറ പ്ര 
ശീഷ്യരാണെന്നഴ, വേണമെങ്കില്‍, ഞ 
ഞള്‍ക്ു" അഭിമാനിക്കാം. ഞങ്ങള്‍ക്കു 
കേരളപാണീനീയവും ലീലാതിലക്കത്തി 
ന്‍െറ അവതാരികയും രാമചരിതവും 
മററും എടുത്തിരുന്ന എന്‍. കുഞ്ഞിരാമന്‍ 
ഞായര്‍ ത൫൯റ ആ ഗുതനാഥനെറ ചരമ 
വാത്തകേട്ടു” കണ്ണുനിറഞ്ഞു” ഗദ്‌ഗദത്തോ 
ടെ നിന്നുപോയ ആ ചിത്രം സ*മൃതീ 
യില്‍ തെളിഞ്ഞുവരുന്നു. കലാലയത്തില്‍ 
നീന്നു പുറത്തുവന്നു” ആല്യം അധ്യാപക 
വൃത്തീ അദ്ദേഹം സ്വീകരിച്ചതു” ഞങ്ങളു 
ടെ വി എലച്ചു്‌. വിദ്യാലയത്തിലാണു". 
പീന്നിടാണു ബീ. എൽ. പൂത്തീയാക്കീയ 
തും അഭിഭാഷകവൃത്തീയില്‍ താല്‍പയ്യ 
മീള്ലാമത, തിരുവനന്തപുരം രാജകീയക 
ലാലയത്തില്‍ ലക്‌ചറര്‍ ആയി പ്രശോ |. 
ഭീച്ചതും. ആരംഭത്തിൽ രഃമകൃഷ്ണമ*ഷ്യ 
ന്‍െറ സ്വാധീനശക്തിക്കു വശംവദനാ 
യിരുന്ന, ആധ്യഃത്മികപ്രവണതയള്ള 
സ്വഭാവമാരുയിന്നു, അഭ്േഹത്തിന്‍റ 
മുന്‍പിതുചെന്നാൽ വിനയം സ്വയം വ 
രും; കൈകൾ അറിയാത കമ്പും. ഒരു 
തത്ത്വചീന്തകരെറ ശാന്തവും സരമ്യവു 
മായ മുഖം, 


തീപ്പെട്ട തമ്പുരാട്ടിയുടെ 
കോവിച്ചക 


ചീല മഞ്ഞപ്പൂക്കള്‍ വിംന്നു. ഭൂമ? പിള 


ക്കുന്ന ആ ഓമ്മകളുടെ തടാകത്തിന്നരികെ 
'അപരീചിതാന്‍റ സന്ധ്യ തകരുന്നു. ത 
-ടാകം കാററീല്‍ തുടിച്ച. നുരകള്‍ പൊ 
ന്തി. തടാകത്തീഒന്‍റ മദ്ധ്യത്തിൽ നീല 
മകരങ്ങള്‍ പുളഞ്ഞും . തടാകം കൂടുതല്‍ 
ഇതണ്ടു തടാകത്തില്‍ സഹസ്രഫണ 
ങ്ങള്‍ വിടരുമ്പോള്‍ 

മണലില്‍ ഈ മനുഷ്യന്‍ ചെരിത്തുകി 
ടന്നു. ഇയാള്‍ ആകാശത്തില്‍ അനന്തതാ 
രങ്ങളുടെ ഉദയം കണ്ടു. ആദ്യം തെക്ക്‌. 
പിന്നെ വടക്ക്‌, 
യില്‍ .ഇരുള്‍ തുരന്ന്‌” ഒരു ശോണതാരം 
ഉദിക്കുന്ന ൮ കാണായി, അതാതു കുരി 


മീനം രധ്യകാലീന ൦ നവീന-ഭാഷാസാ 


തീകളുടെ വിചിത്രവും ദിര്‍ഘവുമായ 
കരു പട്ടീകയാണു”, ഞങ്ങളുടെ ൦ ഹോിത്യ 
പാഠ്യപദ്ധതിയിൽ. ഭാഷാസാഹീതൃയവ 
കാസങ്ങളുടെ പശ്ചാത്തലയവനികയായി 
അന്ന ഗോവിന്ദപ്പിള്ള സര്‍വാധീകാര്യ 
ക്കാരുടേ രണ്ടു സാഹിത്യചരിത്രങ്ങള്‍ മാ 


ആററുര്‍ മുതലായവര്‍ രാമചരിത്രാദി 

കള്‍ക്കും ലീചാതിലകാദികള്‍ക്കും എഴുതീ | 

യിരുന്ന അവതാരീകകളാണും പിന്നെ 
(ശേഷം 57-ല്‍) 


 നാരായണന്‍നമ്പിശന്‍ 


10 


നു നിഷിദ്ധമായ സ്വാതന്ത്യം തല പൊ, 


അനന്തരം പ്രതീചി 





ത്തെ വ്ൃക്ഷങ്ങളില്ലാത്ത പാഴ”നിലത്തില്‍ ൦ 

























th 
Ph ) ഛു്‌ fn | 
2 / 7 Ap FY ല്‌ ഫ്‌. 
൮ ക്കം ye SNS ഡി 
TP Ta ASP 
A _ ര്യ 
sy WN 





Ei a 












f ൮ 


1 


ശീന്‍െറ മുനമ്പില്‍ പീടഞ്ഞുകത്തീ: ഒരു . കണ്ണില്‍ ഉരുണ്ടകൂടിയ ജലകണങ്ങള്‍ 


വീപ്പവത്തീന്‍െറ ഓാമ്മ: നിലത്തുവിണുറഞ്ഞു. 
പറന്നു പറന്നു വരവായി. - . ൽ X x 
പന്നെ തമസ്സുപോലെ ചീറക തളര്‍ നക്ഷത്രരശ്‌മീകളുടെ സ്ററര്‍ശനദ്രമ 
ത്തീ ധ്യാനമായിം ത്തില്‍ തടാകം വീണ്ടും ഉണന്ു, അത്ഥ 
11 








' രഹീതമായ ജന്മത്തിന്‍െറെ വേരുകള്‍ 
ശോകംപോലെ ഉരഴീയില്‍ പടന്നകിട 
ക്കുന്നതിയാഗ കണ്ടു. 


സാവത്തനം. പരിണാമത്തിന്‍െറ ആ 
ത്ഥശുന്യത. ജീവബിന്ദുവിന്‍റെ അന്‌ 
ന്സ്സന്ദം. s 


. ഒരു നാടോടിക്കഥപോലെ അഥവാ 
ബീജഗണീതംപോലെ അന്ത്യത്തിന്‍െറ 
അന്ത്യബീന്ദുവില്‍ രഹസ്യം വെളിപ്പെടു 
ന്ന നിമിഷങ്ങള്‍. 
ടുള്ള ഒരു നൂലാമാല. എവിടെയോ 
ഏതോ ഗൂഡമായ പാറകള്‍ ഞെരിയുന്ന 


- ശബ്ദും. 


ആഞ്ഞടിക്കുന്ന ശീതക്കാററിന്‍െറ കൂര. 


മായ ഇഴകളിര ഇയാള്‍ കിടന്നു പിടഞ്ഞു. 
ശാദ്ധലത്തിന്‍െറ ഓമ്മകളിൽ നദിപോ 
ലെ പുളഞ്ഞൊഴുകുന്ന ഒരു രേഖ. രേഖ 
യീല്‍ രഹസ, ം മണക്കുന്ന തലമുറകള്‍ തു 
ങ്ങീക്കിടക്കുന്ന ഞതന്പുകള്‍ - 


പന്നെ ഇവരുടെ കൂടെയാമീ ഇയാള 
ടെ യാത്ര. 


x % 2 


വീജനമായീരുന്നു. ന'ശ്ലബ്ദതമാത്രം. 
നീശ്ചലതമാത്രംം. കണ്ണുകള്‍ ഏനോ ദുര 
ന്തത്തീന്‍െറ വേരുകള്‍ തേടിയലഞ്ഞു. ഇ 
ഛളീനന്‍െറ രഥം മുഴക്കുന്ന നിശ്ശബ്ദത ജ 
ലതരംഗമുണത്തുന്ന വീട നത. 


കാതുകള്‍ ഏതോ മൃഗ യശബ്ദ ന്തീനു 
. വേണ്ടി തുടിച്ചു. 
ഏതോ ഉച്തപാസത്തിൻ . ഉഷ്ടളത 
ജുവേണ്ടീ. 


' ഏതോ സ്റര്‍ശനത്തിന്‍റ നവീനതജ്ു 
വേണ്ടി. 


പെട്ടിപ്പ്ളരുന്ന ദശാസന്ധീകളില്‍ ക 
ടൂങ്ങിപ്പിടയുന്ന കണ്ണുകള്‍ ചിന്നി ഒരു കി 
രാതത്വത്തിന്‍െറ ഓമ്ള. ശ്മശാനത്നില്‍ 
ഏതോ ശവംതിനിപ്പക്ഷിയുടെ ചിറക 


12 





ജനങ്ങളുടെ വീര 


കരീഞ്ഞ മണം. മരണഗന്ധം. മൃതീ 
സരഭാം. 


അകലെ തടാകത്തിന്നപ്പുറത്തു കോവി 
-ലകം സ്ഥീതിചെയ്യന്നു. കോവീലകത്തു 
ശബ്ദങ്ങള്‍ നിലച്ചിരുന്നു. വെളിച്ചം മ 
രിച്ചുകഴീഞ്ഞീരുന്നു. 


ഒരു ദുഷിതവലയത്തിന്‍റെ അപകട 


“മേഖലയില്‍ ആത്മാവു പീടഞ്ഞുകത്തീന്‍ 
തെററിനും ശദീക്കമര്‍ . - 


Xx Xx x 


തടാകത്തില്‍ ഒരു- തീര. തീരമാല. 
കൈ പടത്തി എതിരേല്ലന്ന കളീരലകള്‍. 
ശീലകൾ വീറയ്ക്കുന്ന ശീതം. പടന്നൊടട 
ങ്ങുന്ന ഓളങ്ങള്‍. മിഴികള്‍ തുറന്നപ്പോള്‍ 
ചാന്ദ്രര ശു കളില്‍ ത്‌ളങ്ങുന്ന തുടകള്‍— 
കൊഴ്ചത്ത, ലെനീഭൂതമായ മുലകള്‍ കറു 
ത്ത രോമാഞ്ചംപോലെ ഒലിക്കുന്ന മുടി 
യിഴകള്‍ മകരങ്ങള്‍ കരണ്ട ചുണ്ടുകള്‍. 
ഗായത്രി. ഗായത്രീ. ഗായത്രീ. 


മുങ്ങി നീവന്നപ്പോള്‍ ആ രയീല്ല. 


ഇരളൊഴ്ചേകന്ന കോവിലകതോത്രം, ഭീ 
കരനിമ്‌ ഷങ്ങള്‍മ “ത്രം. -ീമവൃകഷയ ള്‍ 
മാത്ര. 


സ്വരൂപത്തിന്‍ൊ ധാവള്യം നഷ്ടപ്പെ 
ട്ടീരീക്കുന്നു - ഇയര്‍ നിരൂപിച്ചു. അ 
പ്പോള്‍ കണ്ണും ളില്‍ ജലം മുടല്‍ പോലെ 
ഒഴുകീ. പൂക്കള്‍ വിടന്ന സഹൃദം. ഇല 
കള്‍ പടന്ന ചങ്ങാടംപോലെ ഒലിക്കുന്ന 
വിടവില്‍ ഇയാള്‍ ച്ചുണ്ടുവിരല്‍ തിരുകി. 


“അവയെ ആലിംഗനത്ത'"ല്‍നിന്നുണത്തീയ 


സന്തോഷം ഒരു കമിളദപേ ലെ പൊട്ടി 
പ്പീളന്നു. കാററീല്‍ തണുപ്പുപകതന്ന ജ 
ലബിന്ദുക്കള്‍ നാഭിയിലുടട ഒലിച്ചിം 
ങ്ങീ തുടകള്‍ നനച്ചു. രണുപ്പടത്താന്‍ 
സൌരരോരജ്ജവുമില്ലെന്നധാള്‍ കൂടെക്കൂടെ 
ഓര്‍ത്തു. 

സ്വാഗതം ചെയ്യന്‍ നഞ്ഞ ശോണ 
ഗോളങ്ങള്‍മാത്രം. 

ശോണരശ്മികള്‍ മാത്രം. 


X- x Xx 








അമന്നമനാപോകുന്ന ചുഴികള്‍. പട 
ന്നൊഴുകുന്ന കാല്‍പ്പാടുകള്‍. ഞേരീത്ത 
മരുന്ന മണല്‍ത്തരികള്‍. പുളഞ്ഞ വഴി 
കള്‍. കൊഴിീഞ്ഞടങ്ങിയ പുക്കള്‍. വെ 
ളീച്ചം മരിച്ച ദുഃഖം മാത്രം. മേഘന്ങളു 
ടെ ശവങ്ങള്‍ മാത്രം. വിളത്തുറഞ്ഞ പ്പ 


ത്ഥ്വീമാത്രം. 


എല്ലാം പൊലിഞ്ഞു. 
ഇനി നിനക്കും രക്ഷയില്ലെന്നു മന്ത്രീ 


. ക്കാന്‍ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന ഏതോ 


മുഡ ന്‍െറ വാക്കുകള്‍ക്കായി തരിച്ചുനില്ല, 
വോള്‍, കഴിഞ്ഞ ഹേമന്തത്തില്‍ നീ ഒന്നു 
മല്ലാതായിത്തീന്ന പ്രഭാതത്തില്‍ നല്ലീയ 
ശോകവും, നിന്‍െറ കാലുകള്‍ കനിവേകി 
യ പാറക്കെട്ടുകളും, വൃത്തങ്ങളായി ചുവന്ന 
കണ്ണുകളും, പിറന്ന ദുഃഖത്തിന്‍െറ ചില്ല 
കൾ കുലുക്കുന്ന വൃക്ഷങ്ങളും, അഗാധ ജല 
പാതങ്ങളും, വേരുകളില്‍ കുട്ടിയ വേരു 
കളം, പടവുകളില്‍ ഞെരിഞ്ഞമന്റ വീട 
വുകളും, ജലപാതങ്ങളില്‍ ജലപാത 
ങ്ങളും. i 4 5 
എല്ലാം. എല്ലാം. എല്ലാം. 
തട:കത്തീല്‍ ഗര്‍ഭീണീയുടെ ശവം ചീ 


ഞ്ഞു. oc [ 
X X x 


ജടകള്‍. കറുത്ത ജടകള്‍. രാത്രീ 

ഇളകുന്ന കോവിലകത്തീന്‍െറ നിഴല്‍. 

രസാതലത്തീലേയ്ത്രീഴയുന്ന നീര്‍ത്തുള്ളി 
കള്‍, 

അപരീചിതന്‍റ രാത്രീ കാററില്‍ കു 
ലുങ്ങി. നാദം കെട്ട നാദങ്ങള്‍ താളം 
തെററീയ താളങ്ങള്‍. 


വരില്ലേ? ഇനി വരില്ലേ? പാടിപ്പാടി 
തൊണ്ടയിടറി. ഷരമ്പുകള്‍ വലിഞ്ഞുമു 
രുകീ. സീരകള്‍ പൊരിഞ്ഞു. 


ചീതപോലെ -കത്തിയെരീയുന്ന മന 
സ്റ്റീല്‍ വെന്ത വേരുകള്‍ പൊന്തി. വിത്ത 
വയര്‍ പുളന്നു... 

ഹീരണ്യഗര്‍ഭസ്സറമവത്തതാഗ്രെ ഭ്തസ്യ 
ജാതഃ പതിരേക ആസീല്‍, സദാധാര 
പ്ൃഥിവിന്ദ്യാ മുതെ മാംകസ്‌മൈ ദേവായ 
ഫവി ഷാവിധേമ-. 


ആത്മാ .1.ന്‍റ വേരുകള്‍ ആകാശത്തി 
ലേക്ക്‌ പടന്നു അനന്തരം ഉര്‍പ്പിയി.ല 
ജീറങ്ങി വേമകൾ അടര്‍ന്നടങ്ങുന്നതു 
വരെ ഇയാള്‍ മണലിൽ കിടന്നു എവീ 
ടേയോ വേരുകള്‍ പടന്മകളതുന്ന ഭീമ 
ദ്ധവനി ഗായത്രിയുടെ സ രം കരിയില 
കളില്‍ തട്ടിത്ത മരുന്ന പാദപതനം ഗാ 
യത്ര. ഗുഹാതലത്തില്‍ ശബ്ദം പതറി. 
ഗായത്രി തേങ്ങി മനം പച്ചക്കുതിര 
കള്‍പേലെ തുള്ളന്ന ഇലകൾ ഗായത്രി 
ഇയാള്‍ തിരിഞ്ഞുനോക്കീയില്ല 
- കോവിലകത്തിന്‍െറ വാതായനങ്ങള്‍ . 
തുറന്നുകിടക്കുമെന്നീയാശ പ്രതി ഷിച്ചു. 
3 x x 
കാവല്‍ക്കാര്‍ ഗ ബ്ദീച്ചില്ല. ചരാതുകള്‍ 
ക്ത്തിയമന്നു. ചങ്ങലവട്ടകള്‍ അണഞ്ഞു. 
ആരോ കരയുന്നുണ്ടായിരുന്നു. ആരോ ചീ 
രിക്കുന്നുണ്ടായിരുന്നു. 
ആരേ”, ആരോ, ആരോ? 
പാറയില്‍ കണ്ണുകള്‍ ഉടഞ്ഞുരുകി. 
എല്ലാം നഷ്ടപ്പെട്ട വഴിയുടെ അവസാ 
നത്തില്‍ കോവിലകം ഭീമാകാരമായി ഉയ - 
ന്ന പൊന്തി, ഇനി മറെറാന്നം സ്മൂരിക്കാ 
നില്ല ഭൂതകാലം കൊഴിച്ച ടക്കിയ ഇല 
കളില്‍ ചീത്ത നിഴലുകള്‍ കാണായി. ക 
ണ്ട കാഴ്ചകളെല്ലാം ശാപത്തിന്‍െറ വച 
യീല്‍ കുടുങ്ങിപ്പിടഞ്ഞു. . രാത്രീമില്‍ വീ 
ടന്ന മഞ്ഞപ്പൂക്കളുടെ ച ത. ഗോപുരക. 
വാടം ബന്ധിച്ചിരുന്നു. കവാടത്തി൭൯്റ 
സുക്മദാരത്തില്‍ 'ങ്രു നീലവെളിച്ചം 
മാത്രം അവഃശഷിച്ചു - എല്ലാം അപരീ 
ചിതം--- വന്ന വഴികളും അണയാന്‍ വെ 
മ്പുന്ന വിഭ്രാന്തിയും. 
. കാളരാത്രിയുടെ നെടുവീര്‍പ്പുകള്‍ മാ 
രം 
മണ്ണന്‍ ഞരമ്പുകൾ മാത്രം. . 
തേങ്ങലുകള്‍ മാ. is We 
.ഇയാൾ കവാടം തുറന്നില്ല ” പീന്നെ 
പ്പിന്നെ അആ്തങ്ങള്‍ തന്നിരുന്ന ഈ യാ 
തൂരയീല്‍. ജിജ്ഞാസയീല്‍' എന്നോ നഷ്ട 
പ്പെട്ട ഒരു പുഷ്ഠത്തിന്‍ൊ കൊഴിഞ്ഞമന്ന 
സഹ്രസദലങ്ങള*ല്‍ ഇയാള്‍ ഏകാകി, 
ഈ രാത്രിയില്‍ ഇയാള്‍ ഏതോ അപ 
രിചിത൯. . 
പ 


13 





ഏതുചെയ്തം നീലനീരഞിക്കൊണ്ടു 
പോകത്തക്കവിധത്തീല്‍ കാമ്യമായതല്ല, 
ജീവീതം. നിങ്ങള്‍ ആരുമാകട്ടെ, മരണ 
മുണ്ടാകുമെന്നതിള്‍ ഒരു സംശയവുമില്ല. 
ദുടഖമാര്‍ന്ന മനസ്സിനു” പ്രകൃതീ പല പ 
രീഹാരമാര്‍ഗ്ഗങ്ങള്‍ നല്‌കീയിട്ടുണ്ടു്‌ം അ 
വയില്‍ ഏററവും പ്രധാനമെന്തെ ന്നാ? 
ട്തുക്കസമയത്തു* മരണം” എന്നതുതന്നെ. 
ആവശ്യമുള്ള വനു്‌ അതു്‌ അങ്ങോട്ടുടച 
ന്നു സ്വീകരിക്കാം റോമനെഴുത്തുകാര 
നായ പ*ളിനീ ഈ അത്ഥത്തില്‍ എവിടെ 
യോ എഴുതീയതു്‌ ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. 
ഷോപ്പൻ ഹോവര്‍ എന്ന ജമ്മന്‍ തത്ത്വ 
ചീന്തകനും ആത്മഹത്യയെ നീതീമത്‌ക 
രിച്ചീട്ടണ്ടന്നാണു” എന്‍െറ ഓമ്മ, മര 
ബം ജനിപ്പിക്കുന്ന പേടി, ജീവിതം ജനി 
പ്പിക്കുന്ന പേടി ഇവയീള്‍ രണ്ടാമഭത്തതി 
നു” തീവ്രത കൂടുഭമ്പാള്‍ ആത്മഹത്യ അ 
നായാസമായി നടക്കുമെണാഞാ്‌”അഭേഹ 
ഴ്‌ ത്തിരെറ സിദ്ധാന്തം. അപ്പോള്‍ ആത്മ 
“എത്തു” തിരമാനിച്ച ഒരുവന്‍ അതു്‌ 
യഥാസമയം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ? മ 
രണത്തീന്‍െറ ഭയങ്കരത്വം അയാളുടെ ജീ 
വിമത്തിന്‍െറ ഭയങ്കരത്വത്തെക്കാള്‍ തീ 
്‌ വ്രതയാര്‍ജ്ജിച്ചുനില്ലന്നുടവനന്നു” വ്യക്തം 
3 ടമോതൃഭൂയീ”” ആഴടച്ചപ്പതീച്ചീന്‍െറ 31പാം 
i ലക്കഴമടുക്ക. അതീല്‍ ശ്രി: നന്തനാര്‍ എ 
. ഴൃതീയ “ജീവിതം അവസാനി! ന്നീ 
' എന്ന കഥ വാധിക്കു. ആത്മഹനനത്തി 
d ന്നുറച്ച ഒരുവന്‍ ജിവീരത്തി൭ന്‍ാ ദശസ 
ത്തീല്‍ തന്‍റ ദുഡനിശ്ചയത്തില്‍നിന്നു്‌ 
മാറീപ്പോകുന്നതു” എങ്ങനെയെന്നു” മന 
ീലാക്കാം. അയാള്‍ നഗരത്തിലെ ഹോ 

i ടൂലില്‍വന്നു മുറിയെടുത്തു. പതീവില്ലാ 
റ തെ അഡ്വാല്‍സ്‌കൊടുത്തു. ഫോട്ടലീ 
) ലെ മുച്ചണ്ടന്‍പയ്യന്‍െറ അധരരെവരൂ 
ൽ പയം പ്‌ളാസ്റ്റിക്‌” സര്‍ജറികൊണ്ട്‌ ; മാ 
ററാമെന്നു” താന്‍ പുലഴപ്പാഴചം പറയാറു 
. ള്ളതു” അയാള്‍ അന്നും ഓമ്മിച്ച. അവ 
നു്‌ സീനീമകാണാന്‍ അയാള്‍ ഒരു രൂപ 
{ കൊടുത്തു. എന്നിട്ട്‌" രസംകൂട്ടി ഈണ്മക 
ഴിച്ചു. സീഗറററ്‌ വലിച്ച. അങ്ങനെ 








പല കൃത്യങ്ങളും ചെയ്തതിനുശേഷം ഫോ 
ടടലിലെത്ത? ഉറക്കഗ്ഗളികകള്‍ കൈയിലെ 
ടൂത്തപ്പോള്‍ നേരത്തേ റോഡില്‍കണ്ട ക 
ഞ്ഞു" നിലവിളിക്കാന്‍ തൂടങ്ങി, അതി 





14 








൭ 


നെറ കരച്ചില്‍കെട്ട അമ്മ ഓടിവന്നു അ 
രീന്നു മുലകൊടുത്തു. അവള്‍ കഞ്ഞിനെ 
തലോടി, ഉമ്മവച്ച. അമ്മയും കുഞ്ഞും 
ജീവീതത്തീമന്‍റ രണ്ടു കണ്ണീകളാണെന്നു” 
അയാള്‍ക്കു തോന്നി. അങ്ങനെ ജിവിതം 
തളിക്കുന്നതു കണ്ടപ്പോൾ ആത്മഹത്യയ്ക്കു 
ള്ള ചിന്ത അയാള്‍ ഉവേക്ഷി'ച്ചുകളഞ്ഞുവ 
ത്രേ. ജീവിതം സുന്ദരമാണ്‌, ജീവിതം 
അവസാനിക്കുന്നില്ല- എന്നു” അയാള്‍ ഉദ* 
ഘോഷിച്ചു പോലു". തന്‍െറ കഥാപാ 
ത്രം പ്രാണപരീത്യാഗത്തീന്നാച്ചാണ്‌ 


ഫഹോട്ടലിലെത്തിയതെങ്കിലും അയാളത്‌ ' 





a ടം 


ചെയ്യുകയീല്ലെന്നും നീസ്റസ്റാരമായ ഏതെ 
കിലും കാരണത്തിന്‍െറ പേരീല്‍ അയാള്‍ 
ഉറക്കശ്ശളികകള്‍ ദുരെയെറഞ്ഞു” ജീവിത 
ത്തീനെറ ശൃംഗാടകത്തില്‍ വന്നുനിന്നു ര 
സീച്ചുകളയുമെന്നും കഥാകാരന്‍ സുചിപ്പി 
ക്കുന്നുണ്ടു ആത്മഹത്യ തീരുമാനിച്ച 
വനുണ്ടോ രസംകൂട്ടീ ഉണ്ണുന്ന! സിഗറ 
ററു വലിക്കുന്നു] ആ സുചനകള്ളൊക്കെ 
നന്നായി എങ്കിലും കഞ്ഞിന്‍റ കര 
ച്ച"ല്‍ കേട്ടയുടനെ അയാള്‍ ജീവിതം സു 
ന്ദരമാണ, അതവസാനിക്കുന്നില്ല എന്നു 






ക ര യൂം ചെയ്യും. 


തീരുമാനിച്ചതില്‍ ഒരപാകമുരണ്ടന്ന തോ 
ന്നുന്നു. ഉറക്കശ്ൂഭിക കൈയിലെടുത്ത 
ആയാള്‍ “അല്ലങ്കിൽ ഇന്നു വേണ്ട നാ 
ളെയാകട്ടെ ആത്മ ഹത്യ” എന്നു തീരുമാ 
നിച്ചു" വീട്ടില്‍ തിരിച്ചുടപായീയെന്നു” ക 
ഥാകാമന്‍ എഴ്തിയിരുന്നെങ്കിലും ഈ 
അപാകം അനുഭവഭപ്പട്ടകയില്ലംയിരുന്നു. 
പക്ഷേ, അപ്പോള്‍ കലയുടെ “ഇഫക്‌ട്‌* 
ഉണ്ടഃംകമോ? ഇഫക്‌ടിനുവേണ്ട) കലാ 
കാരന്‍ കണ്ടുപീടിക്കുന്ന മാര്‍ഗ്ഗമാണു” ഈ 
ശിശു രോദനവും സ്മന്യപാനവും പ്രസാ 


ദാത്മകത്വവും ഉന്മേഷവും ഒക്ക. ഫ 
ലം അവിശ്വാസ്യത; കൃത്രീമത്വം. കഥ 
യുടെ യാന്ത്രികഘടനയും യാന്ത്രികാവി 


ഘ്ലാരവും കലയെ ഹനിക്കുന്നു. കഥാപാ 


| തരം ആത്മവധം നടത്തുന്നീമല്ലങ്കീലും ക 
ഴ്‌ മാകരന്‍ കലയെ വ്ധിക്കുന്നുണ്ടു്‌, 


മെ 
കു വെള്ളത്തീലീട്ടാല്‍ കിയ ജിടി 
കഥയുടെ ജലത്തില്‍ ആശയടമന്ന മെഴ്ച 
ക്‌” അലിയാതെ കിടക്കുന്നതാണ്‌ ഇതി 
നെറ ന്യൂനത 
എന്‍റ തലജ്കുനേരെ മുകളിലായി ഒ 
_രെട്ടുകാലി വലകെട്ടി അതിന്‍റ മധ്യഭാ 
ഗത്തു” ഇരിപ്പുറപ്പീച്ചീരീക്കുന്നു. ഇന്നത്തെ 


ഭാഷയ്‌ല്‍ പറഞ്ഞാല്‍. .ഴെല്ലകലെ പറ 
ക്കുന്ന ഒരു. ക്ഷുദ്ര ജീവിയില്‍ അതു “കണ്ണ 
നട്ട്‌" ഇരീക്കുകയയാണു്‌. അതാ ആ പ്രാ 
ണി - വലയില്‍പെട്ടുകഴിഞ്ഞു. അതു പി 
കത്തുന്നു. വല ചലനംകൊള്ളന്നു. കാലു 
നീട്ടിവച്ചു” എട്ടകാലീ അടുക്കുകയാ 
ണ്‌... **കജംമം?" വാരികയില്‍ (ലക്കം 7) 
ചെറുകഥ കളെഴതിയ . തിരുവാതിരയും 
ശ്രീഃ എന്‍. എന്‍. വാസദേവശമ്മയും ദു 
ഗ്രഫതയ്യടെ വല നെയ്ത” അനുവാചകനെ 
കാത്തീരിക്കുകയാണുഴ, ചീലന്തീവലയുടെ 
അരികിലൂടെ പറക്കുന്ന പ്രാണികള്‍ വ 


Ee ഞ്ചനാത്മകമായ വലകണ്ടു. പറന്നകന്നുക 


ളയും, ചിലതു്‌ അതില്‍ പെട്ടുപോകുക 

കങ്കരം വായനക്കാരില്‍ പ 
ലരും ഇക്ക്ഥകളുടെ ആദ്യത്തെ ഏതാനും 
വാക്യങ്ങള്‍ വായിച്ചിട്ടു രക്ഷച്ചെട്ടിരീക്കു 
-മെന്നതിനു സംശയമില്ല. ഭാഗ്യഹീനനാ 


ക 
എം. കൃഷ്ണന്‍നായര്‍ 


കളഞ്ഞ 





യ എനിക്കതിനു കഴിഞ്ഞില്ല. ഞാന്‍ ഇ. 
തിലെ ദുര്‍ഗ്രഹതലാകുന്ന ഉള്ണനാഭജാല 
ത്തില്‍ ₹ വീണു പിടയുന്നു. അങ്ങനെ 
പിടഞ്ഞ ഞന്‍ ഒരുവിധത്തില്‍ മക്ഷപ്പെ 
ട്ട്ചെന്നതു” " ഏരാനൊ കൊച്ചമ്മ''യ്യരട 
അടുത്താണ്‌. ശ്രീ: ററി, കെ. ഭാസ്ത്രരവ 
മ്മയാണു കഥാകാരന്‍. യജമാനന്‍ സക്കീ 
ട്ട പോയാല്‍ കൊച്ചമ്മയ്ത്കു വയററുവേദന. 
വയററു വേദന മാറണമെങ്കില്‍ ഹോമി 
യോപ്പതി ഡോക്ടര്‍തന്നെ വരണം ഡോ 
കൃ൪ വന്നു വാതിലടച്ചു പരീശോധന തുട 
ങ്ങിയപ്പോള്‍ യജമാനന്‍ വന്നു വയററു 
വേദന ഏതൃതരത്തിലുള്ള താടണ ശ്‌ യജ 
രാനന്‍ മനസ്സിലാക്കി, എത ഹഷോന്മാ . 
ദത്തോട്ടകൂടി ഭാസ*കരവമ്മ ഈ കഥ എ 
ഗൃതീയിരിക്കുമെ നു എനിക്കു്‌ ഓഫ। 
ക്കാന്‍ കഴിയുന്നുണ്ട്‌ പദക്ഷ, ഇക്കഥ വാ 
യീക്കുന്നവര്‍ക്ക്‌ ഉണ്ടാക്കുന്ന വെറുപ്പിനെ 
ക്കുവീച്ചു” അദ്ദേഹത്തിനു്‌ ഈഹിക്കാന്‍ ക 
ഴീഞ്ഞിരിക്കു കയില്ല. കഴിഞ്ഞീരുരന്നങ്കില്‍ 
അദ്ദേഹം ഇങ്ങനെയൊരു കഥ എഴുതുക 


“മലയാളനാട്‌” മറുനാട്ടിലും 


യില്ലായീരുന്നു ഭാവനയുടെ സന്താനം 
സ്വണ്ണച്ചിറകള്ള ചീത്രശലഭമാണു. ന 
ന്തനാക്കും തിരുവാതീഭജ്കം വാസുദേവധ. 
മമത്ും ഭാസ്‌കര വമ്മസ്്ും അതു മനസ്സി 
ലായിട്ടീല്ല. - . 
നമ്മുടെ ഓരോ പ്രവൃത്തിമും മററുള്ള 
വരെ എനന്തസ്തില്ലാത്ത വിധത്തില്‍ ബാ 
ധിക്കുന്നുവെന്നാണ്ട നമ്മുടയൊക്കെ വി 
ചാരം. എന്തോരു തെററിദ്ധാരണ! ഒരി 
ടത്തു നിര്‍വഹിച്ച പ്രഭാഷണം “മോശമാ 
യിപ്പോയെന്നിരിക്കട്ടെ. പ്രഭാഷകന്‍ ആ 
തോമ്മിച്ചോമ്മിച്ചു ദുഃഖിക്കുന്നു. “"ശ്േ, 
ആളുകള്‍ എന്നെക്കുറിച്ചു” എന്തു വീചാരി 
ച്ചീരീക്കും”” എന്നാണു്‌ അയാള്‍ ഏതു സ 
മയവും പറയുക. പക്ഷേ, സദസ്യരില്‍ 
(ശേഷം 51-ല്‍) 


4 ചിലന്തിവല 


15 








i 
) 














ഒവേള രാഘവേട്ടന്‍റ ശഃപമാ 
കാം. 

രാഘവേട്ടൻ. എന്‍െറ മനസ്സിന്‍ 
തിരശ്ശീലയില്‍ നിറഞ്ഞുനില്ലന്ന രൂപം. 

ഞങ്ങള്‍ തമ്മില്‍ സ്നേഹിച്ചിരുന്നു, അ 
ഗാധമായി, ശക്തിയായി. എത്രയെത്ര 
സ്വപ്നങ്ങള്‍ നെമയ്ക്കെടുത്തില്ല! എത്രയെത്ര 


മാണിക്യക്കൊട്ടാരങ്ങള്‍ പണീതുയത്തി 
യില്ല! എത്രയെത്ര വാഗ്‌ദത്തങ്ങള്‍ കൈ 





മാറിയില്ല ഇന്നവ ജലരേഖകള്‍. 

ഞങ്ങള്‍ തമ്മിലുള്ള അട്ടപ്പം ആദ്യമാ 
ദ്യം” ഒരുത്തനും അ-ഞ്ഞുകൂടായിരുന്നു. 
ഒരു നോട്ടം ഒരു പുഞ്ചിരി ഞങ്ങള്‍ സം 
തൃപ്പരായിരുന്. ഒന്നു കാണാന്‍ അന്നു 
ദാഹമായി തന്നു. ഒരു പുഞ്ചിരിക്കു വേണ്ടി 
യൃഗങ്ങളോളം കാത്തിരിക്കാന്‍ തയ്യാറായി 
രുന്നു. 

നിമ്മലമനസ്സാടുകൂടിയ ഒരു ശുദ്ധ 
മനുഷ നായി മന്നു അദ്ദേഹം. . 

ഞങ്ങള്‍ തമ്മീല്‍ അവിച രി മമായ്‌ 
ഒററപ്പെട്ടയിടത്തില്‍ കണ്ടുമുട്ടി മട്ടും അ 
ദ്ദേഹമെനന്നെ സ്റ്റര്‍ശിക്കുകപോല്ും ചെയ്തി 
ല്ല. എടന്ന അണ പിടിക്കുമെന്ന്‌, എ 
നെറ കവിളിൽ, ' ചുണ്ടുകളില്‍, ആവേ. 
ത്തോടെ ചുംബന്വര്‍ഷം ചൊരിയുമെന്നു 


കരുതി. ആ കരവലയത്തില്‍ കൂട്ട ത്അിക്കിട ൭. 


“ക്കാന്‍ ഞാന്‍. അതിയായി മോഹിച്ച്‌ ആ 


മാറിടത്തില്‍ തലചേത്ത സയ്യൃവും മറന്നു, 





sl 
5S 


i 


ലു 


വി 








അഭ്ദേഹത്തില്‍ ലയിച്ചു ചേരാന്‍ ഞാന്‍ 
കൊതിച്ച. എന്നീട്ടും രാഘവേട്ടന്‍ വിരി 
ഞു മണംപരത്തിനില്ലുന്ന മാലതിയെ 
ന്ന പൂവിനെ ദുരെനീന്നു നോക്കീയതേയു 
ള്ള. വര്‍ഷങ്ങള്‍ കഴിഞ്ഞു പോയി. ഞങ്ങ 
ളൂടെ പ്രേമം കെടാത്ത തീക്കന ൦ ചോലെ 
ജ്വലിച്ചുകൊണ്ടിഷന്നു Bp 
രാഘവേട്ടന്‍ ഒരദ്ധ്യാപകടന്‍റ വേഷ 


മണിഞ്ഞു; ഞാന്‍ ഒരു കോളേജ്‌ വിദ്യാ 


ത്ഥിനിയുടെയും. 

മുത്തശ്ശി കേ. ളേജീല്‍ പ. ഠിപ്പിക്കുന്നതി 
നു” എന്നും എതിരായിരുന്നു. 

“മതീ മതീ. പഠിത്തവും പാപ്പാസും 
പെങ്കട്ട്യോള്‍ക്കു നാലക്ഷരം എഴുതാന്‍ പ 
രീക്കണം, അല്ലാതെ ഓള" പീയ്യെം കീ 
യ്യേം ആയി . ജോലിക്കാരിത്തിയാക്കാന്‍ 
ആരം നിരിച്ചീട്ടില്ലല്ലോ?”* 

ആരും അവളെ ജോലീക്കാരിത്തിയാ 
ക്കണമെന്നു നിരിച്ചിട്ടില്ല അമ്മ. എന്നാ 
ലും കല്യാണംകഴിക്കാത്ത പെങ്കട്ട്യോളു 


കുടുംബത്ത വെറുതെ നീക്കണതു . വേണ്ടാ 


ക്വീട.” അച്ഛന്‍ വക്കാലത്തുപിടിച്ചു. 
“കാലം കലികാലാ. ങ്ങ“ഹാഃ"” മുത്ത 

ശശിയുടെ സുചന മനസ്സിലാക്കിയ - അച്ഛന്‍ 

വിശദീകരിച്ച. . 


“അതിനു പെണ്‍കുട്ടികള്‍ മാത്രം പഠ? 


ക്കുന്ന കോളേജിലാ ചേക്കണതുഴ, അതു 
കൊണ്ടു പേടിജ്താനൊന്നുമില്ല.”” 

യ്ക്‌ ഇത്രെ പറ്യഃള്ളൊ ശേഖരാ ബാ 
ക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം "* മുത്തശ്ശീ 
സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചു കൈ 
യൊഴിഞ്ഞു. 

രാഘവേട്ടനും ഞാനുമായുള്ള ബന്ധം 
മുത്തശ്ശി മണത്തറീഞ്ഞോയെന്നു ..ഭയടപ്പ 
ട്ടം നാട്ടിലെ നണവത്തമാനങ്ങള്‍- പറ 
ഞ്ഞു കൊടുക്കാന്‍ മുത്തശ്ശിക്കു സില്‍ബന്തീ 
കളുണ്ടു”. മണ്ണാത്തിപ്പാറു, കാളവമ്മ, വെ 
ളൂക്കത്ര ഗാരായണന്‍നായ൪.-- പിന്നെയും 
എത്രപേര്‍ 

രാഘവേട്ടനും ചെറ്റേട്ടനും ആത്മാത്ഥ 
സൃഹൃത്തുക്കളാണു്‌. ഇരുവരും കലയുടെ 
ഉപാസകരും. സ്ഥലം ഗ്രാമീണവായന 

ലേരുടെ രക്ഷകത്താക്കളും 

ഒരുദിവസം ഇരുവമം ഗ്രാമീണവായ 
നശാലയുടെ വാര്‍ഷികാഘോഷത്തിനെ 
ക്കറിച്ചു“; ചെറ്വേട്ടരന്‍റ മുറിയിലിരുന്നു 
സംസാരിക്കുകയായിരുന്നു. രാഘവേട്ടന്‍ 


'രീഞ്ഞു. മനസ്സു കുററപ്പെടുത്തീ, 


നോവല്‍ 





വീട്ടില്‍ വന്നിട്ടണ്ടെന്നറിഞ്ഞപ്പോള്‍ ഇരി 
കാപ്പൊറുതിയില്ല"തെയായി, കാണാന്‍ 
കായി ഒരു നോ. കണ്ടു തൃപ്ലിയടഞ്ഞോ 
ളം അറിഞ്ഞിട്ടും, അറിയാതെയെന്ന ഭാ 
വേന ഞ:നാ മുറിയുടെ മുമ്പിലൂടെ ഒന്നുര 
ണ്ടുതവണ കടന്നുപോയി. 

“അപ്പളെയ*! ആരാപ്പേറണതു". മാല 
തീയാണൊ?” 

ചെറ്രേട്ടനാണ്‌. ഒരു പുഞ്ചിരിയോ 
ടെ ഞാന്‍ വാതില്ലലോളം ചെന്നു, രാ 
ലേവേട്ടന്‍െറ തറച്ച നോട്ടത്തില്‍നിന്നും 





ക. 


രക്ഷപ്പെടാനെന്നോണം തലതാഴ്‌ത്തി 
നീന്നു. 
*രണ്ടുഗ”ളാസ്സ്‌” ചായ തര്വൊ?” 


“ഓഹോ തരാലൊ.” . 
ഞാന്‍ തലയുയയത്തിനോ ക്കാരത പിന്ത 
സനീഅ 
വസരം നഷ്ടപ്പെട്ടത്തീയിംല്ല മണ്ടീപ്പെ 
ണ്ണെ! എനീയ്കു ദുഃഖം തോന്നീ | 
“ഈ രാഘവന്‍ പറേണതു കേട്ടാ. 
വായനശാലയുടെ ആനിവേഴ്‌*സഠ'ക് മ 
ലതര്‍ പാട്ടുപാടണമെന്നു്‌. ഞാന്‍ തീരി 


ഏകലവ്യന്‍ 





17 








ന്‌്‌ ണി.” ന്‌ TOTS Eu 


ഞ്ഞുനീന്ന്‌ സധൈര്യം രാലേവേടടന്‍െറ 
നേരെ നോക്കിക്കൊണ്ടു പറഞ്ഞു: 

“എനിക്കു പാട്ടും കൂത്തുമൊന്നും അ 
റീല്ല.”” 

കൂത്തു വേണ്ട, പാട്ടുപാടിയാല്‍ മതി.” 
അവര്‍ പൊട്ടിച്ചിരിച്ചു. ഞാന്‍ തീരീ 
ഞ്ഞുനടക്കാന്‍ ഭാവിച്ചതും മുത്തശ്ശിയുടെ 
മുമ്പില്‍ എത്തീപ്പെട്ടതും ഒരുമീച്ചായീരു 
ന്നു. മുത്തശ“ശി അത്ഥംവെച്ചു” എന്നെ 
തറച്ചനോക്കി. ഞാനാകെ വല്ലാതെയാ 
യീ. ഒരു സംഭ്രമം. 

പൊട്ടിത്തെറിയുണ്ടാകുമൊ? ശരീരം 
ആലീലപോലെ വിറച്ചു. ദീര്‍ഘദശീ 

യുടെ കണ്ണുകളാണു മുത്തശ്‌ശീക്ക്‌. ഒ 
രൊററ നോട്ടത്തിനു” അപരന്‍റ മനസ്സി 
ലെ ഓരോ വിചാരങ്ങളും തപ്പീയെടുക്കും. 
പൊന്ത വെള്ളത്തിന്നടിയിലുള്ള മീനീ 
നെ കൊത്തിയെടുക്കുന്നതുപോലെ! 

ചായഗ്‌ളാസ്സറുകള്‍ ഞാന്‍രുന്നെ കൊട്ട 

ക്കണമെന്നാണു കരുതിയിരുന്നത്‌. എ 
ന്‍റ ദേവനെ നല്ലപോലെ അടുത്തു കാ 
ണാലോം. തിരക്കില്‍, ദൂരെനിന്നു ദേവ 
നെ ഇത്രകാലം തതാഴ്ചതുവരികയായീരു 
ന്നു, വേണമെങ്കില്‍ തെല്ലുനേരം സംസാ 
രിക്കുകയുമാകാം. പക്ഷേ, ഇനി പോക 
ന്നതു ഭംഗീയല്ല. രുത്തശ്‌ശീ മുന്നറിയീ 

തന്നീരീക്കുന്നു. എന്നില്‍നിന്നു” വല്ല 
അവിവേകവും വന്നുപോയാല്‍ സംശയ 
ത്തിനു” ഇടംകൊടുക്കലാകം. തങ്കമണി 
യെ അയപ്പ്പീക്കാം. 

“ഞാന്‍ പരിയനമ്പുറത്തേയസ്ത്രരഛന്നു”-- 
കീണററിന്‍കരയിൽ “മേഡാസു*” കളിച്ചു 
കൊണ്ടിരിക്കുന്ന വല്ല്േടുന്‍റെ മകള്‍ 
തങ്കമണിയെ വിളിച്ചു. 

“ചെറിച്ചനും രാഘവേട്ടനും ചെറീച്ച 
ടന്‍റ മുറിയീലിരിക്കുന്നുണ്ട്‌ം. ഈ ചായ 
ഗ്‌ളാസ്റ്സൊളു്‌ തങ്കമണി ഒന്നു” കൊടുത്തു 
വരാ?” 

അവള്‍ എന്‍റനേരെ നോക്കുകപോ 
ലും ചെയ്യാതെ മവുപടിതന്നുഃ . 

ഞാനിവിടെ കളിജ്യാഃ: ആന്‍റീയ്കുാ 

പോയി കൊട്ടത്തുടെ.? പെണ്ണിന്‍റെ ഒ 
രു കളി! ഇക്കൊല്ലം മാത്രമേ നീ കളിക്കു, 
അട്ടത്തകൊല്ലം സ്‌ക്കൂളില്‍. 

വീണ്ടും വിളിച്ചു. കേട്ട ഭാവമെയീല്ല 
പട്ടിക്ക്‌. പെണ്ണിനു” അടീകിട്ടാതെ 
യാണ്‌, പെണ്ണിനു” അവളൂടെ അച്ഛനൊ 





ഴീകെ ആരെയും പേടിയില്ല. മുത്തശ്‌ശീ 
യുടെ പേരല്ലെ ഇട്ടീരീക്കുന്നതു്‌. 

ട്രേയിൽ ഗ്‌ളാസ്സുകളുമായിം മീടിക്കുന്ന 
ഹൃദയത്തോടെ, ഞാന്‍തന്നെ നടന്നു. പൂ 
മുഖത്തേയ്ക്കു കടക്കാന്‍ കാലെടുത്തുവെജ്കു 
മ്പോഴുണ്ടു”, മുത്തശ്‌ശീ പറമ്പില്‍നിന്നു” 
കൂരിഅടയ്ക്കു പെറുക്കിക്കൊണ്ടു കയറീവരു 
ന്ന. 

ങ്ങ”ളം! എങ്ങടാ?” മുത്തശ്‌ശീ ഗ 
രവത്തില്‍ ചോദിച്ച. 

ഞാന്‍ പതറീ. മുത്തശ്‌ശീയുടെ നേ 
രെ നോക്കാന്‍ ഭയം. ഉള്ളീല്‍ കള്ളനി 
രിക്കുന്നു. 

മുത്തശ്‌ശര്‍ വിലക്കി: 

$നീയ്യിപ്പൊ പോണ്ട. ഇങ്ങട്‌ രകാ 
ണ്ടു. ഞാന്‍ കൊണ്ടോയി കൊട്ടത്തോ 
ണ്ടു." കൂരീയടട്ക്കു മടിയീല്‍വെച്ചു്‌ മുത്ത 
ശശീ ട്രേ വാങ്ങുമ്പോള്‍ പരുഷസ്വര 
ത്തീല്‍ പീറുപീറുത്തു: ,, 


“ആണ്‍കട്ടോളടെ മുമ്പീലു” ചെന്നു” ൽ 


കൊഞ്ചീടക്കാഴഞ്ഞാലുണ്ടല്ലോ” 

ഒരു മീടയീറക്കലും. 

ഒരു താക്കീതു”, 

ഉചജു* ഉരണുകഴീക്കാന്‍ വന്ന അച്ഛ 
നോടു മുത്തശ്ശി ചോദിച്ചും - 

എന്നാ മാലതീനെ കോളേജിലല ചേ 
ക്കണതു്‌? ഓള പോയീ പഠിച്ചോട്ടെ” 

അച്ഛന്‍ ചിരിച്ചുകൊണ്ടു ചോദിച്ചു; 

 അമ്മന്റുന്തുപററി?”” | 

ഒന്നാല്ല്യാ. പെങ്കട്ട്യോള കുട്ടംബത്തു 
വെറുതെ നിക്കണ്ടാച്ചിട്ടന്നെ.”” 

ഉര്‍വ്വശീശാപം ഉപകാരമെന്നു ഞാനും 
കരുതി. 

വല്യേട്ടനും അച്ഛനും കോളേജില്‍ 
പോകുന്ന ദിവസം കൂടെ വന്നിരുന്നു. 

ഒരു പുതിയ ലോകം; ആഹ്‌ളാദത്തീ 
നെറ, പൊട്ടിച്ചിരിയുടെ. എങ്ങും സമ 
പ്രായക്കാരീകള്‍. കൂടുകളില്‍ നിന്നും വിട്ട 
യച്ച പക്ഷികള്‍. വിടന്നുനില്ലന്ന ഒരാ 
രാമം, 

രാവിലെ വീട്ടില്‍നിന്നു തിരിക്കുന്നു 
ഗൃതീപിടിച്ച വരമ്പിലുടെ നടന്നു റോഡു 
“വക്കത്തു ബസ്സുകാത്തുനില്ലണം. വിണ്ടും 
ബസ്റ്യാത്ര. പഠിപ്പ്‌. അഞ്ചുമണിക്കു ബ 
സ്റ്റീല്‍ മടക്കം. ആഹ്‌ളാദം കുറഞ്ഞുവ 


ന്നു. ശരീരം മെലിഞ്ഞുതുടങ്ങി. അമ്മ 


എണ്ണിപ്പെറുക്കി. 


La 


ca gree 


a 





ന്‍റ കട്ട വാട്യെ പൂപോലെയാ 
യിത്തുടങ്ങി. എന്തായി കോലം?” 

അന്നാ. മാലതീ അവിടെ ഹോസ്റ്റ 
ലീല്‍ നിന്നോട്ടെ *” അച്ഛന്‍ അമ്മയെ സ 
മാധാനപപ്പടടത്തീ. 

പപെങ്കുട്യോളെ നോട്ടമെത്താത്തോട 
ത്തു നിത്തെ! നല്ല കഥ!!*” മുത്തശ്ശീ, അ 
പ്പീല്‍ തള്ളി. മുത്തശ്ശിയെ “ക്വീന്‍ വി 
ക്‌ടോറിയ'യെന്നാണു” ഏട്ടന്മാര്‍ വിളിക്കു 
ക. കീരിടവും ചെങ്കോലും കിട്ടിയിരുന്നു 
വെങ്കില്‍ മുത്തശ്ശിയും ബ്രിട്ടീഷ്‌സാമ്രാ 
ജയം ഭരിച്ചേനെ. 

മുത്തച്ഛനീനും വെറും കൂത്തുപാവ; മു 
ത്തശ്ശീയുടെ സാമന്തന്‍. 

““അതെതെ, മീനാക്ഷി പറേണതാ ശ 
രി.” മുത്തശ്ശീ എന്തുപറഞ്ഞാലും: മുത്തച്ഛ 
നു” ഈ ഒരു വാചകമേ പറയാനുണ്ടാക 
കയുള്ളൂ, 

തങ്കമണി മുത്ത ശ്ലിയെങ്ങാനും കണ്‍വെ 
ടത്തിലില്ലെകില്‍ മുത്തച്ഛനെ അനുകരിച്ചു 
പറയും; 

“അതെടത, 
ശരീ? 

*മുത്തശ്ശീ കേട്ടാ, നീരന്‍റ തോടേലെ 
തൊലീ പൊളിക്കും.” വല്ലേച്ചീ---തങ്കമ 
ണീയുടെ അമ്മ-- പറഞ്ഞാല്‍ തങ്കമണി 
പറയം, ഉവ്വു”. കുറെ തൊലി പോള? 
ക്കയേക, 

“മുത്തശ്ശീ വല്യ മീനാക്ഷ്യാണെങ്കീല്‍ം 
ഞാന്‍ ചെറ്റെ മീനാക്ഷ്യാ.* 

തങ്കമണിയും വലുതാകമ്പോള്‍ മുത്തശ്ശീ 
യുടേ പ്രകൃ തക്കാരീയാകമെന്നു തോന്നുന്നു. 
മുത്തശ്ശിയുടെ നാക്കു പേരക്കീടാവിനും ല 
രിച്ചീട്ടുണ്ടു്‌, 

മുത്തശ്ശിക്ക നാക്കു. കഴുത്തിനുചുററും. 
വാക്കുകള്‍ വജൂവാളിനു സമം. ഇന്നും അ 
യീത്തം ആചരിക്കും. ചെമക്കള്‍ക്കൊന്നും 
കളത്തിലേക്കു വരാമ്പാടില്ല വന്നപോ 
യാല്‍ ഇടിമുഴങ്ങും. 

*അയീത്തമൊക്കെ പണ്ടത്തെ കാലത്താ 
മുത്തശ്ശീ. ഇന്നു സക്കാര്‍പോലം അയിത്തം 


. മീനാക്ഷീ പറേണതാ 


. നിരോധീച്ചിരിക്കുകയാണു* * 


പറഞ്ഞ ചെറ്റേട്ടന്‍െറ നേരെ മുത്തശ്ശീ 


തട്ടീക്കയറും. 


ത്തീക്കെവാ. ഞാന്‍ ചാവോളം പഴെ കാ 
രണന്മാരായീട്ടുള്ള ചിീട്ടോള്ു്‌* ഈ കടുമ്മ 





എന്നാ നീയ്യ്‌” ചെമ്മക്കളേ മടീലീരി 


മലയാളനാട്‌ 
വാരിക 


വരിസംഖ്യ 


ര 


(എക്സ്‌ ഡ്യൂട്ടിയടക്കും) 


ഇന്‍ഡ്യയില്‍ 
ഒരുവര്‍ഷത്തെന്തു” 21-00 
ആറുമാസത്തേക്ക്‌ 10-50 
ഒററപ്രതീ 00-37 
മാനേജര്‍, 


ഭലയാളനാട്ട്‌, കൊല്ലം. 





തുണ്ടാവണം. നീണക്കറീയോ രൈരു 
മ്മാന്‍െറ കാലമത്തയ*”-” 
അതു കേള്‍ക്കുമ്പോള്‍ ചീരീവരും, : 


തൊട്ടതിനൊക്കെ ഒരു രൈരുമ്മാന്‍! അ . 


ദേഹത്തിന്‍റെ വീരകഥകള്‍. എതിര* - 
പറഞ്ഞവന്‍െറ തല വീശിയതും, തറ ഃ 
പൊളിച്ചു കീണ൪ കുത്തിയതും, നൂറു നാ ' 
യന്മാരുമായി കൊങ്ങന്‍പടയെ വിരട്ടി. 
യോടിച്ചതും --“ഇന്നല"കളുടെ ചീതലുപ1 
ടിച്ച പഴങ്കഥകള്‍, ഇന്നതു വെറും കടങ്ക 
ഥകൾ. ചരിത്രത്തിലെ ധീരനായകന്മാര്‍. . 
ആ ഉശ്രയാരായ കാരണവന്മാരുടെ ഫോ 
ട്ടോകള്‍ ഇല്ലാത്തതു വചീയ നഷ്ടമായി. 
മുത്തശ്ശീയെന്ന കണ്ണിയോടുകൂടി കഴിഞ്ഞ 


“ കാലഘട്ടം വിസ്‌മൃതിയില്‍ ആണ്ടുപോ “ 


കം. 
ദിവസവും കോളേജില്‍ നിന്നു വരാൻ ' 
വിണ്ടും ഉത്തരവായി. ബാക്കിയുള്ള വളടട 


കഷ്ടപ്പാടു. കോളേജീല്‍ നീന്നു ബസ്സ്‌സ്റ്റാ 
ണ്ടുവരെ പദയാത്ര തീരക്കുനിറഞ്ഞ നഗര 


വീ.ലീയുടെ ഓരത്തിലുടെ നടക്കുമ്പോള്‍ 
പടക്കം പൊട്ടിജ്ന്നതുപോലെയുള്ള ക 
മന്‍റടികള്‍. തലയുയത്താമൊ? ആയിരം . 
കണ്ണുകൾ ശരീരത്തിന്‍െറ പല ഭാഗത്തും 


19 








കൂരമ്യകൾ പോലെ തറയ്കുന്നും ഈ 
*“ഈവ്‌ട?സേഴ*സീനെ” നിലയ്ക്ക്‌ നീ 
ത്താന്‍ ഈ നാട്ടിൽ പോലീസും പട്ടാള 
വുമൊന്നുമീല്ലെന്നു തോന്നുന്നു. 





ബനസ്സീലോ? ഇരീപ്പിടമില്ല. സ്റ്ാണ്ടിൽ 
നിന്നു” ഫാള്‍! കമ്പിയില്‍ തുങ്ങീനില്ല 


ണം. മാറീല്‍നിന്നു” സാരിവിഴുന്നുണ്ടൊ 
യെന്നു നോക്കീനില്ലന്ന പുവാലയ്ാര്‍. 
 തൊട്ടുതമ്മലുകള്‍, സോായെന്നു" മാപ്പീര 
ക്കലും. പ്രതിഷേധിയ്തമൊ? പ്രതിഷേ 
ധീച്ചാല്‍ എന്നാല്‍ കാറില്‍ പെട്യ'ക്കടെ 





നല്ല 

പത്രലേഖകനാകാന്‍ 
പരിശിലനം 
തപാലില്‍ 
മലയാളത്തില്‍ 


ാ Institute of 


Journalism 
ARRBFPBY-I (Rela) 


യിനി 








ഗം മ അഡ 





ഏജന്‍റന്മാരെ 
2 ആവശ്യമുണ്ടു്‌ 


“ശാന്ത” 


കലാസാംസ്ത്ാരികമാസിക 
നവംബ ലക്കം 5-1 1-72-ല്‍ 
പ്രസിദ്ധപ്പെടുത്തുനു 
ഒററപ്രരി 30 പൈസ 
സമര്‍ത്ഥയാരായ ഏജന്‍റന്മാരെ 


എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമുണ്ടു്‌ 
L മാനേജര്‍ ശാന്ത” മാസിക, കോട്ടയം | 





20 





യെന്നററചോദ്യം 
ണക്കേട നു” പോകേണ്ടെന്ന്‌ കരുതി നീ - 
ശൂബ്ുയാകം. ia 


“ഒരു മാസം കഴിഞ്ഞ പ്പോള്‍ ബസ്സിലെ 
കണ്ടക്‌ടക്കും രോഗം. വെറുതെ എന്‍െറ 
നേര നോക്കി പുഞ്ച്ര?യ്കുണ -.അപ്പോള്‍ 
മുഖം തിമിച്ചുപിടിജും. അറീയാഷെ അ 
യാളിരിഷ്ക്കുന്ന ഭാഗത്തേക്കു” ഒനാക്കിപ്പൊ 
യാല്‍ വീണ്ടും : ഭാഹിയ്കുന്ന നോട്ടം. മാത്ര. 
ടമാ” ബസ്സു “ചാര്‍ജ്‌ കൊടുക്കന്പോള്‍ 
സ്റരനം. സ്റശനം മാത്രമൊ? സ്പൃശനം പ്ല 
രോഗമിച്ചു”്‌ നേരിയ മര്‍ദ്ദനം. . ഇടയ്ക്കിടെ 
കുശലപ്രശ"നങ്ങള്‍. ചിലപ്പോള്‍ ബസ്സു” 
കൂലി വാങ്ങാന്‍ മറന്നെന്നു ഭാവിീയ്ക്കും. 
ഇറങ്ങുമ്പോള്‍ കാതു കൊട്ടത്താല്‍ വേ 
ണ്ടായീരുന്നുയെന്ന ഭാവത്തില്‍ ഒരു ഇളി 
രൃച്ചീരിയും. . ക 

പുറത്തുപറയാമൊ? നാണക്കെട്ട :ചീ 
ലപ്പോള്‍ കററക്കാരീയും ഞാനായയേന്നു 
വരും. 

ഒരു ദീവസം, സഫീസ്ക്കുവയ്യാതെ പക 
തിദുരം ഒപ്പം എന്‍െറകൂടെ യാത്രക്ചയ്യാ 
റുള്ള കോമളമെന്ന സേത്ത്‌ സ 
കൂടമുണത്തിച്ചു: 

$മാലതീ ഇങ്ങിനെ മേസലന്‍റായീട 
ണ്‌ അയാളീത'നൊക്കെ: 
ന്നതു്‌. നാലു ചുട്ടവാക്കകള്‍ --നാലാള്‍ 
കേള്‍ക്കെ പറയു!” കോമളത്തിനോട്ട്‌* 
പറഞ്ഞത” മാരണമായി. അവള്‍ കോ 
ളേജീടല വേറെയും ചില പെണ്‍ക്കട്ടിക 
ളോടു പറഞ്ഞുപരത്തി. അങ്ങീനെയുണ്ടാ 
യൊ കുട്ടി? അവതടെ അന്വേഷണങ്ങ 
ളും. കോമളത്തിനു”. ആണുങ്ങളുടെ വൈഭ 
വമുണ്ടു”. ബ്രഹ്മാവിന്‍െറ നോട്ടപ്പീഴയാ 
ണ്‌ ആ കുട്ടീ. .അല്ലെങ്കില്‍ കൈത്തണ്ട 
യില്‍ നിറയെ.രോമങ്ങള്‍. നേര്യ മീശ. 
പരുപരുത്ത ശബ്ദവും. എങ്ങിനെ പെ 
ജത ള്‍ക്കുണ്ടാകാ? നട്ടദറാഡീൽവെച്ചു”, 
കൂളരടിച്ചു”ം എന്തൊ അസഭ്യവാക്കുകള്‍ 


പറഞ്ഞൊരു ചെറുപ്പക്കാരന്‍റെ നേരെ . 


കോമളം ചെരിപ്പോങ്ങ്യ സംഭവം ഏ 
റെക്കാലം കോളേജില്‍ ഒരു “സെന്‍സേ 
ഷണല്‍* വാത്തയായിരുന്നു രണ്ടാം വാ 
ക്ക?നു” ആണ്‍കുട്ടികളോട്‌ “പോടാ"യെ 
നു” പറയാനും മടിയ്ക്യാത്തവള്‍.. 

എനിയ്ക്കു. കരയാനെ കഴിയു. ഏതെ. 
കീലം ഒരു ചെറുപ്പക്കാരന്‍ തുവീച്ചുനോ 





പ്രതീക്ഷിയ്കാം. നാ ' 


ധൈയ്യപ്പെട്ട . 


വി, തെങ്കിലും, ദയാര്‍ദ്രമാകമിം: 
ചീരിമാത്രം കണ്ടു പിരിഞ്ഞു പോക നീ, 
കടന്നുപോക നീ, പടീകളൊന്നൊന്നാ- 
യീറങ്ങി മന്ദമായ്‌ നടന്നുപോക നീ. 
പകല്‍വെളിച്ചവും മിരവുതുങ്ങുന്ന ' 
നറുനിലാവുമേറെറാരു നിനവിന്‍െറ്‌ 
വീദുരബിന്ദ,വിലമന്ന ലോലമാം 
“നിഴലിനെ വടിഞ്ഞക൯ പോക. നീ, 3 
. ഇനിയുമെത്രയോ വിഷ്യപ്പുലരികള്‍, 
ഇനിയുമെത്രയോ തുടുത്ത സന്ധ്യകള്‍, 
ട്തുക്കള്‍, ഗന്ധങ്ങള്‍, രുചികള്‍; 
ക നാദങ്ങള്‍. 
തടിപ്പുകള്‍, സമാഗമാന്േഭതീകള്‍...ം 13 


അതേ! ജനനിഗ്യാത്ലത്തിൽനിനനുര്‍ന്നുട 
പതിക്കുമെന്‍ ജീവന്‍ 
കൊതിപ്പതേ, പക്ഷം 
കരത്തില്‍നിന്നും ഹാ യു; 
കരഞ്ഞു കൊണ്ടുഞാന്‍ തരുവതേ നീന 
ക്കിതു; പ്രീയംകര, മമൂല്യമെങ്കിലും 
ലീധര്‍ച്ചതില്ലെനി, ജിതു ഞി 


കയാ et 





.ക്കീയാല്‍ ഞാന്‍. ഖിറത്ും, “ഇങ്ങിനെ 
പച്ചപ്പാവമായാല്‍ - ജിവിയ്ക്കാന്‍- വിഷ്മ 


മാണു്‌ മാലതി. സ്വല്പം രന്‍റടമൊഴക്ക 


വേണം"? കോമള എന്നും ഉപദേശിക്കും. 

ഒരുപക്ഷേ, ഈ തം അമ്മയില്‍ 
നീന്നു EEE 
:ടെ സ്വഭാവം ഏറെക്കുറെ അമ്മയില്‍ നീ 
സ്വായത്തമാകുന്നതാണല്ലൊ, അമ്മ 
അ ക്ഭനോഭിന്നും നേരിട്ട. സംസ്ലാമ്ലിക്കുക 
യാളം . അമ്മ, തുണി]നോട്ട. _സമന്ധുശിക്കുക 
യും അല്ലന്‍ ൃമരിലേയ്* നക്കും 
കച്ചയുതു,.. അവര്‍ തമ്മില്‍... ലു 





ല്‍. 





Siege i Ba 


വീകൃതരമങ്കീലും, ദയാര്‍ദ്രമാകമീ- 1 
ച്ചീരീമാത്രം1---ഇനിപ്പിരീഞ്ഞുപേടകേ നീ; 
ഇവിടെ ഞാന്‍ മാത്രം, ചീറകടിയൊച്ച- 
യൊട്ടവിലത്തേതു മൊഴിഞ്ഞ പഞ്ജരം. 
ജനി കഴിഞ്ഞുപോയ, മൃതി 

കഴിഞ്ഞു പോയ", 
സ്ഥലകാലങ്ങളു തൊഴ്ചകി മാഞ്ഞു പോയ്‌ം 
ഒരഗ്നിനാളമുജ്ജവലിടച്ചരിഞ്ഞു പോയ്‌, 
ഒരു വെണ്ണീരത്തരി പറന്നകന്നു പോയ്‌, 
ഒരു കാഠേറാടീവന്നിരമ്പിയാത്തു പോയ്‌, 
ഒരു മഴത്തുള്ളീയടന്നവീിണു പോയ്‌, 
ശയിക്കയാണുഞാനിവിടെയെത്ര യോ . 
യുഗസമസ്യകൾ വിതിത്ത കൈകളില്‍ 


യ -അധിത്യകയുടെയഭൃശ്യലാളനം, 


അഗാധതയയടെ തണുത്ത ചുംബനം! 
അനന്തകോടികള്‍ പ്രഭകള്‍, ഗോളങ്ങള്‍, 
അനന്തകോടികള്‍ കൃമീകര്‍,,. കീടങ്ങള്‍... 
ഉടലെഴാമെ, യൂര്‍ജ്ജവുമെഴാതതെ ഞാന്‍ 
ശയിക്കയാണു ശൂന്യതയുടെ മാറില്‍, 

പ ഇനി,വര്‍ര്‍്ല്ലഞ്ങന്‍, ഇതിലാകിലഞാന്‍, 


ഇന നിക്കാണില്ല ഞാന്‍. . 


സ 


റ്‌ ണന്‍; 


8 ഇനിയിതുമാത്ര, മീം തവിമൂകത; 


ളാ മാം വീഷാദധുമിക! 


EE . a റു 


ene കരൂര്‍ ശശി 





പഴ... 
ടട, 
വും EF Ps 


അള; കാ്ടസ്പോള്‍ എതിജുതന്നെ-ചിലു 





“ഞാന്‍ മാ 'മെലിഞ്ഞുവ. 
.തോളെല്ലുകള്‍ പൊത്തി, . അമ്മ നി 





തം എണ്ണിപ്പെറുക്കലായി., കേസ്സു വീ 
ണ്ടും... ന വക്കാലത്തു 
ണ്ടായീ : 


്ള്ി ഴസ്്ിളാണണ്ണോെ ഹോ 
ലിക താമസിയ്കാന്‍ മുത്തശി അനുമതി 
തഗ്‌ ഴു: a 


ട്ട ടട 





കൃഷ 

















ല്‍ Ry E22 8 


| 
നാണ 
| 

{ 


പ 





ക്യ ജഡ 








ശ്രീമതി, കൊതിപറഞ്ഞു. ഞാന്‍ വള 
രെ മനപ്പൂര്‍വ്വമായി ഒരു നല്ല ഭത്താവാ 
കാന്‍ നിശ്ചയിച്ചു സമ്മതിച്ചു. അന്നു മു ; 
വന്‍ അതിന്‍െറ ഉദ്വേഗത്തിലാണേ ; 


തിരിഞ്ഞു“ അങ്ങിനെയൊരുത്തന്‍ ചു 
മ്മാതെ നിന്നെക്കയറി അങ്ങു” വിളിക്കു 
മൊ? എന്തെങ്കിലും പൂര്‍വ്വബന്ധടമാ കഥ 
യാ കണ്ടൊ കവിളൊ ഒപ്പീച്ചീരിക്കും,”” 


പീറ ന്നാരുടെ ശബ്ദം വരുന്നു. ഉദ്വേഗ 
ത്തോ: ഞാന്‍ പറഞ്ഞു: “*തയ്യാറായീ 
ക്കോളു സീനീമാജു പോകാന്‍ ഞാന്‍ 
ഇതാ വുമായി വരികയായി.” ...ഈ 


വ്ഴയകാലത്തു” ഓണപ്പുടവ വാങ്ങി 
ക്കൊട്ടക്കുന്നതായിരുന്നു രത്മാവിന്‍െറ ക 
ടമ. പിന്നിങ്ങൊട്ട വന്നുവന്നു”, കലീകാ 
ലം ഉഗ്രൻ ആയതോടെ, ഉണ്ണാനും ഉടുക്കാ 


നും തേയ്ക്കാനും, രകാട്ടക്കണമെന്നായി. ഇ 
പ്പോള്‍, വന്നുവന്നു്‌, അതൊന്നുമീല്ലങ്കി 
ലും, സീിനീമായ്ക കൊണ്ടു പോകുന്നതായിരി 
ക്കുന്നു, ഭത്താവിന്‍െറ കടമകളില്‍ മുഖ്യരാ 
യതു“, ഇന്നു ഭാര്യമാര്‍ തമ്മില്‍ കാണു 
മ്പോള്‍ കണക്കൊത്തുനോക്കുന്നതു”*ം എത 
സീനിമായ്കു പോയി, അല്ലെങ്കിൽ കൊണ്ടു 
പോയി എന്നുള്ളതാണ്‌. സിനിമായ്കക 
പോകുന്നതു”, സാമദൂഹീകമായ പദവി, 
നാഗമീകത, സംസ്കാരം, കലാഭിരുചി, 
ഇവയുടേയും പ്രേരത്തിന്‍റയും ചീഹ്നമാ 
യിരിക്കയാണു'. ം 

' സീനീമായുടെ മാനദണ്ഡംവെച്ചുനോ 
ക്കിയാൽ--മററു പല മാനദണ്ഡങ്ങൾ 





ഞാന്‍ കഴിഞ്ഞതു, ര്‍ 
സീനീമായുടെ കാര്യത്തില്‍, ടിക്കററി ി 
Ai 


ന്‍െറ ചീലവു മാത്രമല്ലല്ലൊ, വാഫനത്തി 
ന്‍െറ ചിലവും ഉണ്ടല്ലൊ. 


പടത്തീനല്ലല്ലൊ പ്രാധാന്യം; ഇരിക്കുന്ന 
സീററീന്‍െറ ഗ്രേഡീനും, കയറിച്ചെല്ലുന്ന 


വാഹനത്തിന്‍റെ അന്തസ്സിനും ആണ ഴ്‌ 
ല്ലോ. അതു രണ്ടും ശരിയായാല്‍ സിനി 


മാ കാണ്ടന്നതിനു പകരം ഇരുന്നു സുഖമാ 
യിട്ടു” ഉറങ്ങിയാലും. തരക്കേടില്ല. വിള 
ക്കണച്ചു” ഉഇരുട്ടാക്കുമെന്നുകൂള തുകൊണ്ടു ക 
ഇടച്ചിരുന്നു സ്വപ്പം ആണൊ കണ്ണ തുറ 
ന്നു സിനിമാ കാണുകയാണോ എന്നു 


നീഥാറ്യ്യൂളപാകാഥ 


ഏ. പി. ഉദ--ഭാനു 


വെച്ചു നോക്കിയാലെന്നപോലെതന്നെ-- 
ഞാനൊരു അയോഗ്യനായ രത്നാവാണു*; 
സീനിമായ്ക്കു പോകാറില്ല; കൊണ്ടുപോകാ 
റില്ല; കൂടെപ്പോകാറുമീല്ല. ശ്രീമതിക്കാ 
ണെങ്കില്‍ പാട്ടിനോട്ടം നാടകത്തോടും ൬ 
ത്തത്തോടും അഭിനയത്തോട്ടം എല്ലാം വ 
ലീയ കമ്പമാണു“; വാസനയുമാണു*. നിവൃ 
ത്തിയില്ലെന്നുവന്നാല്‍ ഞാന്‍തന്നെ ഒന്നഭി 
നയിച്ചേക്കാം, എന്നല്ലാതെ മരററല്ലാററി 
ലും ഞാന്‍ പീന്നോക്കമാണു". ” അരസീക 
ശീരോമണിയായ എന്നോടു പിണങ്ങി, 
അവര്‍, എന്നെക്കൂടാതെതന്നെ സിനിമാഞ്കു 
പോകേണ്ടീവന്നിട്ടുണ്ടു“ം ഞാന്‍ അതൊ 
രു “ഇഷ്യു” ആക്കാന്‍ ധൈര്യപ്പെട്ടീട്ടീല്ല. 
എന്തെന്നാല്‍, എന്‍റ “കാടത്വം* കൂട്ട 
തല്‍ അധിീക്ഷേപിക്കപ്പെട്ടകയാവുംഫലം, 

അങ്ങിനെയിരിക്കെ ഒരുദിവസം ഒരു 
സീനീമാജ്കു പോകണമെന്നു” എന്നേ 


22 


ആരും അറിയില്ല. ഒരു കാര്യം മാത്രം ; 
ശ്രദ്ധിച്ചാൽ ഭതി--ഇരുന്ന കൂർക്കം വലി . 
അതും നായികാനായക '. 


ച്ചുകളയരുതു*! 
ന്മാര്‍ തമ്മിലിട്ടു” ഓടിക്കയും മരത്തില്‍ 
കട്ടിപ്പീടീക്കയും പിന്നീട” ആലീംഗനം 


ചെയ്ത നീര്‍വ്ൃതി അടയുകയും ചെയ്യുന്ന 3 
രംഗങ്ങളില്‍ തീരെയും പാടില്ലാത്തതാക 


ന്നും 


പടം തുടങ്ങുന്നതു" ആറര മണിക്കാണു'. “ | 


അപ്പോഴേക്കു തിയ്യെറററീല്‍ എത്തിയാല്‍ 
മതീ. വണ്ടി ഏര്‍പ്പാടാക്കി 
ലും, എല്ലാം തയ്യാറായിട്ടുണ്ടെന്നും, “ഒഴ 


പ്പന്‍ജി”യായ ഞാന്‍ കാര്യം മറന്നിട്ടില്ല . 
ന്തം വീട്ടില്‍ അറിയീക്കതന്നെ എന്നു ' 
ആപ്പീസീല്‍നിന്നു E 


ഞാന്‍ നിശ്ചയിച്ചു. 
ഫോണ്‍ എടുത്തു കറക്കി ഒരു വിളിവിളീ 


. വീള ലക്ഷ്യത്തില്‍ തന്നെ ഏശീയി :1 
രിക്കുന്നു. അങ്ങേ അററത്തുനിന്നു പെണ്‍ 


ക 


അതാണു” re 
'ദഭൂര്‍വ്വഹന്‍.” സിനിമായ്ത്കു പോകുന്നതീല്‍ | 


ചി പി 


നംതി 


ഏതായാ . 





സന്ദോഷകരമായ കാര്യം അറിയിച്ചിട്ടും 
ഉത്സാഹമ്‌ല്ലാത്ത മട്ടീല്‍---അല്ലം പരിദ്ൂ 
മിച്ച രീതിയില്‍--ഏതാണ്ടു” .അപ്രതീ 
ക്ഷിതം സംഭവിച്ച മട്ടീലാണുത്തരം:- 
“ങ്ങു”! എന്തു”-സിനീമായോ? ആരാ വി 
ളീക്കുന്നതു". ആരെയാ വിളിക്കുന്നതു...” 
എന്നു്‌ **ക്രോസും"” ആയി. ഞാന്‍ ഏതാ 
ണ്ട്‌” അനാവശ്യം പറയുന്ന മട്ടിലാണു” പു 
പ്പാട്ട്‌. എന്‍െറ ആദ്യത്തെ ഉദേ- 
ഗത്തിന്മേൽ രണ്ടാമതൊരു ഉദ്വേ 
ഗം കൂടെയായപ്പോള്‍ ഏതാണ്ടൊരു 
സമനില വന്നു. ശ്രദ്ധീച്ചു-സ്പരം മാ 
റിയോ ഭഗവാനേ! യും. മ്റേറ 
തോ യൂടെ ശബ്ദമാണു! മററാരു 
ത ഞാന്‍ സീനിമാ 
തു പോകാന്‍ വിളിച്ചിരീക്കുന്നതു്‌!. 
ഞാന്‍ പരിഭ്രമിച്ച പോയി, എന്‍റ 
ഭാര്യ അറിഞ്ഞാലോ എന്നു്‌. ഇപ്പോഴ 
ത്തെ നായീകയുടെ രൂപം ഫോണില്‍കൂ 
ടെ കാണാന്‍ കഴിയുന്തമില്ല എന്‍റതു” 
അവക്കും കാണാന്‍ കഴിയില്ലെന്നു" അതീ 
നെ മുന്‍നീത്തി ഞാന്‍ പൂള്്റമായീ ആശ 
സിച്ചു. “പ്പോ” എന്നു ഫോണ്‍ അറീ 
ഞ്ഞും അറിയാതെയും അങ്ങുവെച്ച; എ 
ന്നീട്ടു”്‌ ബലമായി അമത്തീയൊരു പീടി 
യും പിടിച്ചു. പീന്നീട്‌ ഞാന്‍ എന്‍െറ 
മുറിയിലേക്കു സത്വരമായി പിന്‍വാങ്ങി. 


ആരുടെയാ ഭാര്യയെ സിനീമാകാ 
ണാന്‍ കൂടെപ്പോരാന്‍ ഞാന്‍ കയറി വീളി 
ച്ചിരിക്കുന്നു! ആളെ അവക്കു മനസ്സിലായീ 
രീക്കില്ല. ഭഗവാനേ! ഫോണ്‍വഴിശ 
ബ്ലമല്ലാതെ രൂപവും പേരും ഒന്നും കടന്ന 
ചെല്ലുകയില്ലല്ലൊ. എന്തൊരുഭാഗ്യം. അ 
ല്ലെങ്കില്‍, രുഷ്ഠനായ ഒരു ഭത്താവു* (പഴ 
യ ശ്രീരാമന്‍ മോഡലാണെങ്കില്‍) കത്തി 
യും നിവത്തിവരും, ഭാര്യയെ തട്ടീക്കൊ 
ണ്ടുപോകാന്‍ ശ്രമിച്ച രാവണനെ വധി 
ച്ചുകളയാമെന്നു കരുതി. സാരമില്ല; അ 


തൊന്നും സംഭവിക്കില്ല. ആൾ മനസ്സി 
ലായാൽപോലും, ഭത്താവീനും ഭാര്യജും 


വീവേകമുണ്ടെങ്കില്‍ൽ അവര്‍ മിണ്ടാതിരി 
ക്കേയുള്ളു. പറയാന്‍ പോയാല്‍ ഭത്താവു 


'ക്കോട്ടു്‌ ഉണ്ടായിീട്ടില്ലെന്നാണു്‌ 


എന്നിങ്ങനെ ഭാരൃയോട്ടതന്നെ തട്ടിക്കയ 
റിയെന്നിരിക്കം. ഭത്താവു ഭാര്യയെ ഭയ 
നുകഴീയുന്നവനാണെങ്കിൽ-അങ്ങിനെയാ 
ണല്ലൊ ബഹുഭൂരിപക്ഷവും --സീനീമായ്കക 
വിളിച്ചവനോട്ട നന്ദിപറയാന്‍ പോയെ 
ന്നും വരാം, അത്രയുംനേരം ഭയമില്ലാതെ 
കഴിയാമെന്നുവിചാരിച്ചു”. എങ്ങിനെയാ 
യാലും, അപവാദം തന്നെ മിച്ചം എന്നു്‌, 
ബുദ്ധീയുള്ള സ്ത്രീയാണെങ്കില്‍ അറിയും. 
പക്ഷേ, ഇവററയ്ലെല്ലാം ബുദ്ധിയയണ്ടെന്നു “ 
പറയാന്‍ പററുമൊ. ഉണ്ടെങ്കിലും മുര്‍ബ്ബം 
ദ്ധിയാവാനാണു, ഇട. 


കോഴിക്കോടിന്‍െറ .നാഗരികനീലവാ 
രം എനിക്കു നല്ല നിശ്ചയമില്ല. ശരീയാ 
യ നാഗരികനീലവാരം വന്നിട്ടുണ്ടെങ്കീല്‍ 
പരപുരുഷനോടൊത്തു” സിനിമന്തു പോ 
കുന്നതു മാന്യതയുടെയും മാനസികോല്‍ 
ക്കഷത്തീന്‍െറയും ഫൃദയവിശാല തയുടെ 
യും സാസ്ല്ാരത്തീന്‍െറയും അടയാളമാ 
യേ ഗണീക്കു. പെണ്ണുങ്ങളെ (ആണുങ്ങളെ 
യും) കൈമാറിക്കെമാറി മാറോടുമാറും 
അരയോടരയും ചേത്ത” ആലിംഗനം നട 
ത്തുന്ന “ബാള്‍ഡാന്‍സു“'" നാഗരികതയുടെ 
ലക്ഷണമായീരിക്കുന്നില്ല. അവീരടച്ചെ 
ന്നു, ഭാര്യയെ കെകമാറുകയില്ലെന്നു” ശംീ 
കടന്നു “കീഴങ്ങനെ” ആളുകള്‍ പരീഫസി 


ച്ചു തള്ളകയില്ലേ--- 


അതൊക്കെപ്പറഞ്ഞിട്ടെന്തുകാര്യം. വാ 
സകോടിീകാമന്‍ ആയ വാസ്‌കോടിീഗാമ 
വന്നീട്ടു സംവത്സരങ്ങള്‍ നാനൂറും പീ 
ന്നൊരു എഴപത്തീമുന്നും ആയെങ്കിലും 
വേണ്ടത്ര പാശ്ചാത്യവൽക്കരണം കോഴി 
എന്‍െറ 
സംശയം. അതൊ നാഗരീകലോകത്തില്‍ 
ബാഫൃനായിക്കഴിയുന്നതു കൊണ്ടു" എനി 
ക്ക്‌ അങ്ങിനെ തോന്നുന്നതാണോ? 


ഏതായാലും മറെറാരു സ്ത്രീയെ, തെററി 
യാണെങ്കിലും, വിളീച്ചകഥ, വിട്ടില്‍ പ 
റഞ്ഞില്ല, അന്നും പറഞ്ഞില്ല;. ഇന്നും പ 
റഞ്ഞില്ല--പറയാനുള്ള മധൈയ്യും ഇജ്ജ 


23 








യായി ന്തന്നെയ്‌രുന്നു. പ 
അന്നു സിനീമായ്ക്ക” 
അടുക്കൽ ഇരിക്കുന്ന സ്ത്രീ ഭാമ്ൃതന്നെയാ 


ണോ എന്നു“! . ഇടയ്ക്കിടെ ഇരുട്ടിലും ഏറു 
കണ്ണിട്ടു നോക്കും; : പിന്നെ, രസച്ചരട്ടം 


പടത്തിന്‍െറ റീലും പൊട്ടിച്ചുകോണ്ടു” ഇ 
ടയ്ക്കരിടെ വെളിച്ചം വശഭനമ്പോഴ്ം കണ്ണയ 


കൂ” ഉറപ്പുവരത്തു ; ഭാര്യ തന്നെയെന്നു". 


 മറെറാന്നുമല്ല ആത്മനീയത്രണം വിട്ടു 
ഭാഭ്യയാടെന്ന്‍്‌ തോ 
ന്നീയാല്‍ .നീയന്ത്രണം താനേ വന്നു കൊ 
'ള്ളും; 'പരസ്ത്രീയാണെന്നു തോന്നീയാലാ 


പോകരുതല്ലോ 


ണല്ലോ നിയന്ത്രണം വിട്ടപോകുന്നതു*, 
“മനുഷ്യന്‍റെ സായമാര്‍ഗ്ഗീകമാനദണ്ഡ 

ങ്ങൾ “നാഗരാധിഷ്യിത”മണ”--വ്യക്ത്ൃയ 

ധീഷ്യിതം പോലുമല്ല. ഒരുകണക്കിനു വ്യ 


ക്ത്ൃധിഷ്യിതം തടന്ന. അവനവന്‍ ചെ | 


യ്യുമ്പോശ സന്മാര്‍ഗ്ഗവും മറെറാരാളാ 
യാല്‍ അസന്മാര്‍ഗ്ഗവുമാകുന്നതു സാധാമ 
ണമാണ്‌“. അവനവന്‍ “൩൯" ആണു; 
അപരര്‍ എല്ലാം “അ ൨൯. ആയിരിക്കും; 
അതാണു - നമുടെ ചിന്താഗതി! അല്ലെ 
ങ്കില്‍ എങ്ങിനെയാണു മറു നഗരങ്ങളീ 
ലോ, ഇവിടെത്തന്നെയുമോ, “പരപുരുഷ” 
ന്മാരുടെ ഒപ്പം സഞ്ചരിക്കയും സിനിമാ 
ത്തു പോകയും ഒക്കെ കെ യ്യന്നവര്‍, വേറെ 
ആഭരദിച്ചം “പര'ത്തിന്‍െറകൂടെ പോ 
യാല്‍ അേട്ടിപ്പിടയുന്നും പൊട്ടീത്തേറീ 
ക്കുന്നതുമെല്ലാം. അല്ലാ, എത്ര അനാ 
യാസേനയും സ്വാഭാവികമായും രൂക്ഷമാ 
യും തീക്ഷ്‌ണമായ്യം സംഭവിക്കുകയും രച 
യ്യുന്നു! അങ്ങിനെയാണു ലോകം. 


ലേഭകം എങ്ങിനെയുമാവട്ടെ-ലോക | 


“രെ. “പടംകാണിച്ചു വിട്ടന്ന' സീനീമ എ 
ന്ന കണണ്‍കെട്ടവിക്യ കണ്ടു”, അന്നോരുദിവ. 


പസത്തേളു നല്ല ഭത്താവായി ഞാന്‍ തീന്ന. |, 


ത ൮ Ee hens കമ (0... 


19. 


- രം ഉണ്ടാകുമെന്നു വീചാരവുമില്ല. കാര 
ണും, തെററീയാണു വിളിച്ചതെന്ന്‌ എ | 
ങ്ടിനെ ബോദ്ധ്യപ്പെട്ടത്താനാണു1 “ക 
യറീജിളിച്ചു; അവര്‍ “ഫു, ഫ്‌” എന്നു" a 
ആട്ടി; എന്നിട്ട ഞഞ്ഞ.മിഞ്ഞം വന്നു പ 
റയുന്നഴ എന്നു തട്ടീക്കേറിയാല്‍, ഏതു കട്ട 
കീനകത്തു കയ്റിയാണു ഞാന്‍ ഒള'*ക്കുക! 
അതുകൊണ്ടു ഞഃന്‍- മൌനിയായ്‌---മുനി 



















ഭായ്യുമയെ യുംകൂട്ടി 
പ്പോയി. എന്നാല്‍ ഇടയ്ക്ക്ടേ സംശ 0൦, 





നകളീനീ എത്ര ഒതുങ്ങീനടന്നാലും 
ശരി, ചീലര്‍രക്കാരു സ്വഭാവമുണ്ട്‌. ഒരു 
ദുഃസ്വഭാവം, നമ്മോടൊന്നു”്‌ ഉരസുക. 
ഉരച്ചുനോക്കുക ഒന്നു മാന്തുക. രണ്ടു കുത്തു 
വാക്കു പറയുക. എന്നിട്ടു” ഒളിച്ചും പതു 
ങ്ടീയും ചിരിക്കുക. രസിക്കുക. ഇതൊന്നു 
മല്ലെങ്കിൽ കടത്തിണ്ണയിലിരുന്നുകൊണ്ടു* 
. ഉപ്പനെപ്പോലെ കണ്ണെട്ടക്കാതങ്ങനെ തൃറീ 
ചൂനോക്കുക,  നമ്മേത്തന്നെയിങ്ങനെ തു 
| റീച്ചുനോക്കുമ്പോള്‍ ., നാം വല്ലാതാകുന്നു. 
| നമുക്കയാളോടട വെറുപ്പുണ്ടാകുന്നു. നാമും 
. അതേരീതിയില്‍ അയാളെ നോക്കുന്നു. 


| ചിലര്‍ അതോടെ പിന്തിരിയും. മററുചീ 
' ലരാകട്ട നാണവും മാനവുമില്ലാതെ വീ 
“ണ്ടും നോട്ടം തുടങ്ങും. . 
 കന്തമാണു നോക്കാനിരിക്കുന്നതെന്നു നാം 
” നമ്മെത്തന്നെയൊന്നു ൭ പരീശോധിക്കു 
മ്പോള്‍, അത്രജു പരീഹാസ്യമാംവിധം 
 നത്മിലൊന്നുമീല്ലെന്നു”്‌ 


ഇത്രജ്യ്‌ എത്തു 


അറിയുമ്പോൾ, 
“അതാ രയാളടെ മുഖത്തൊരു 'പുഛച്ചി 
“രീ! ഉടനടീയല്ല 'സഡനടി കൊടുക്കേണ്ട 
തായ ഒരു ചീരിയാണ്തു്‌. സ്ത്രീകളെ മാ 
ത്രം സംബന്ധിക്കുന്ന ഒരു നോട്ടമാണിതെ 
“ജില്‍ നമുക്കതിന്‍െറ പൊരുള്‍ കറെയൊ 
ക്കെ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. 
സ്ത്രീപുരഷഭേദമെന്റേ ആബാലവൃദ്ധം ജ 
_നങ്ങളേയും ഇവന്‍ ഇരേപോലെ തുറിച്ചു 
നോക്കുന്നു. അത്ഭുതം, ഒരു കൊടിച്ചിപ്പ 


ട്ടി അതിലേ പോകട്ടെ, ഒരു കാക്ക വന്നി 


രിക്കട്ടെ, ഒരുറുമ്പ്‌ ഇവന്‍റ പുറത്തിഴ 
യട്ടേ, ഇവന്‍ ഇതിനെയൊക്കെ ഇങ്ങനെ 
തന്നെ മീശപിരിച്ചു കൊണ്ടു തുറിച്ചുരനാ 


.ഒം, ഒരുപക്ഷേ, ഇതൊരു മാനസികരോ 
 ഗമായിരിക്കാം. നമ്മുടെ ശ്രദ്ധയില്‍പ്പെ 


ടാത്ത എത്രയോ മോഗങ്ങധ നാമീനീയും 
കണ്ടുപിടി ക്കേണ്ടതായിട്ടീരിക്കുന്നു! ആവ 


തുള്ള കഷായങ്ങളും! 


കറേനാളാകുന്നു അവമന്‍റയി പരീപാ 


' ടീ തുടങ്ങിയിട്ടു. പ്രായമേതാണ്ടു” അമ്പ 
, തോടടുക്കുന്ന എലുമ്പനും അനാരോഗ്യ 
“വാനും കഷണ്ടിത്തലയനുമായ ആമാ 


, നയന്‍: ആദ്യരമാഭക്ക ഇതൊന്നും കണ്ടില്ല 
: കേട്ടില്ലെന്നു നടിച്ചു. ഒന്നുരണ്ടു ദിവസം 
. കഴിഞ്ഞാല്‍ ഇതൊക്കെ താരനെ നീലച്ചോ 
മെന്നും വിചാരിച്ചു. ഇല്ല. ; ഹം തെ 
റിപ്പോയി.. ദീവസം. പോകുത്തോറും അ 





വറ വിളയാട്ടം കൂടുന്നതല്ലാഭെ കുറയു 
ന്നീല്ല. . 

ബസ്സിൽല്‍ഭക്കറുമ്പോള്‍ തുടങ്ങുന്നു അവ 
ഷെറ പരിഹാസവും ശൃംഗോരംകഴയടും 
ഗമയും ഗെററപ്പും. അതുകേട്ടു” എല്ലാപേ 
രും ചീരിച്ചുകൊള്ളകയും കെയ്യും. ബസ്സു* 
അവരു സ്ത്റിധനമായി അവാ മാതു 
൧ ലന്‍ കോടുത്തതാണെന്നും അതിനാ വീ 
 ലുനാലും അവന്‍െറ പേമ്പറന്നോരുടേയും 
പു അമ്മായിഅമ്മയുടേയും കാതില്‍ക്കിടന്ന്താ 
പു ണെന്നും; അതില്‍ ദരീദ്രവാസികളായ 
| യാത്രക്കാരെക്കയററീക്കൊണ്ടു പോകുന്ന 


1 തു അവന്‍െറ കൃപ ഒന്നുകൊണ്ടു മാത്ര 


' മാണെന്നും, അക്കാരണത്താല്‍ അതില്‍ക്ക 
: യറുന്നവരൊക്കെ അവനാകുന്ന ഏകച്ഛു 
 തരാധീപതിയുടെ പാദസേവകരാണെന്നു 

മൊക്ഷെയാണു” അവനന്‍െറയാ ചിമ്പന്‍സി 
. യുടെ മുഖഭാവം വിളിച്ചോതുന്നത്‌. കണ്ട 
; ര്‍റെന്നതിനുപകരം കണ്ട്‌റാവീയെന്നും 





Sac ar crue aici eto 


ലി 


സുകുമാര്‍ 


കടുച്ചേറെന്നുമൊക്കെ ചിലര്‍ വിളി 
ക്കാന്‍ കാരണം ഇവനൊരുത്തനായീരി 
ക്കണം, 

ബസ്സു കൊണ്ടു്‌ സ്റ്റാന്‍റില്‍ നിത്രിയീട്ട്‌ 
അവനൊരു പരിപാടിയുണ്ട്‌. ആഭ്യം 
സിററിലിമുന്നുകൊണ്ടു" ഒരു കണകക്ക്‌ഴ 
ത്തു". പീരന്ന കൂടും കടുക്കയുമായിട്ടീറ 
ങ്ങീ മൂറുക്കാന്‍കട--ക-ചായക്കഭയായ 
സ്ഥാപനത്തീല്‍ നീന്നും കണ്ണിനുമുമ്പില്‍ 
വെച്ചു്‌ ജോറായി അടിച്ച ഒരുചുടുചായ. 
അടുത്തതൊരു ബീഡി അതും പുകച്ച 
കൊണ്ടു കയറുന്നതു” തൊട്ടടുത്ത ബാര്‍ 
ബര്‍ഷോപ്പില്‍. ' അവിടെ സന്ദശകഗ്യാ 
ലറീയിലിരുന്നുകൊണ്ടു്‌ വീശദമായ ഒരു 
പത്രപാരായണമാണു* പിന്നെ. പാരായ 
ണത്തീനീടയ്കുട അറിയാതെ മുഖമൊന്നു 
ചൊറിയും, അല്ലെങ്കില്‍ മുഖം കണ്ണാടി 
യിലൊന്നു കാണും, അതോടെ തുടങ്ങുന്ന 
യാത്രക്കാരുടെ കഷ്ടകാലം. അവന്‍ പേ 


3 


Borie Titi 


a 





പ്രരും കളഞ്ഞിട്ട്‌ കൊച്ചരാമന്‍വൈദ്യ. 
ക്ക മുഖംകൊടുക്കും. വൈദ്യര്‍ സോപ്പീ 
ടും. ഇടയ്ത്രങ്ങാനും മുടിയൊന്നു ചൊറി 
യാതിരുന്നാല്‍ യാത്രക്കാര്‍ ഭാഗ്യവാന്മാര്‍, 
കാരണം ഒരു മുടിവെട്ടകൂടി നടത്തിയിട്ടെ 
പിംന്നയവിടെനിന്നും അവസനിറങ്ങുകയു 
ഇതൊകക്കെക്കഴിംത്ത,” ക്ഷരരാലയ 
ത്തില്‍നിന്നും പുറത്തിറങ്ങുന്ന അവന്‍ വി 
ണ്ടും മുറുക്കാന്‍ കടയെ സമീപിച്ചു” പഴക്ക 
ലയീല്‍ കൈവേയ്ക്കുന്നു. പഴമൊരേണ്ണം 
നാദസ്വര പ്പാര്‍ട്ടിയിലെ ശ്രംതിക്കാരനെ 
പ്പോലെ തിന്നിട്ടു” തൊലി സൂക്ഷ്മം നട്ടു 
റോഡീടലറിയുനു, പിന്നെയൊരു മുറു 
ക്കാനാണു്‌. രുറിക്കിക്കളമാക്ക?ക്കൊണ്ടു” 
ബസ്സ്‌ സ്റ്റോപ്പില്‍ നീല്ലന്ന ഭാഗ്യദോഷിക 
ളെ, തടങ്കല്‍ പ്പാളയത്തിലെ യുദ്ധക്കററവാ 
ളികളെയെന്നോണം, . ചിറഞ്ഞുനോക്കു 
ന്നു. എന്നിട്ട്‌, കളിച്ചിട്ടപോക ന്ന എരു 
മയെപ്പോലെ ആടിയാടി നടന്നുചെന്ന്‌ 
ബുസ്സില്‍ക്കയറിയിരുന്നു കൊണ്ടു്‌ ഡ്രൈവ 
രുമായി ഒരു കശലപ്രശ*നത്തിലേപ്പെടു 
ന്നു. ഡ്രൈവറും ഇതേ പ്രക്രീയകളൊക്കെ 
ക്കഴിച്ചിട്്‌ എത്തിയിരിക്കുകയാണു. ബ, 
സ്്റാകട്ടെ 'ഈ നേരമത്രയും സ്റ്റാര്‍ട്ടാക്കിനി 
ത്തിയിരിക്കുകയും---ഇവരുടെ ഈ പരീ 
പാടിക്കൊരു ബാക്‌ഗ്രണ്ടെന്നോണംം 
ഡ്രൈവറുമായുള്ള ഇവന്‍െറ പ്രേമസല്ലാ 
പവും അതേത്തുടന്നുള്ള കുഴഞ്ഞ ചിരി 
യും കണ്ടാല്‍ ഇവന്‍െറ വദനത്തില്‍ പാ 
ദുകാപട്ടാഭിഷേകം നടത്താന്‍ തോന്നും. 
ഒടുവില്‍ വല്ലവിധേന ബസ്സിനു” മ്മന 
ക്കം വെയ്കുന്ന, ഉരുളുന്നു, വലംവെച്ച്‌ 
സ്റ്റോപ്പില്‍ വന്നുനില്ലന്നു.. ക്ഷമിക്കണം, 
തെററിപ്ലോയീ. സ്സ്ോപ്പിലല്ല. സ്റ്റോപ്പും 
കഴിഞ്ഞു” പീരന്നയുമൊരു. നൂറുവാര അ 
കലെ. എന്നിട്ടു്‌, ഓടിയീരമ്പീവരന്ന 
യാത്രക്കാരേനോക്കീ ഡ്ര്രെവരസാറീ 
൭ന്‍൯റ തിരിഞ്ഞു നോക്കിയുള്ള ഈ നൂററാ 


ണ്ടീലെ ഒരു പുഞ്ചിരി തുടന്നു” യാത്രക്കാ 


രുടെ തിക്കിത്ത്രക്കീയുള്ള കയററം. ആ 
ച്ലനും മഷ്ഭൂമദണെങ്കില്‍പ്പോലും ഇവി 
ടെ പരസ്തരം തള്ളും. അത്ര വാശിയാണ്‌. 
പകതികയറുന്പോള്‍ ഡ്രൈവര്‍സ്സാറീ 
ന്‍െറ വേറൊരു തമാശ. വണ്ടിയേ പതു 


 ക്കെയൊരെട്ടപ്പു". ഈ പ്രക്രീയയീല്‍ യാ 


ത്രക്കാരില്‍ ചിലര്‍ തോഴിയും. ചിലര്‍ 
തോഞങ്ങും. ചിലര്‍ തുങും. വണ്ടി പിന്നെ 


an ച 25 


’ 














ഖം നീല്ലം. അടുത്തതു” കണ്ടക്‌ററര്‍ സാ 
റീന്‍െറ വക തമാശാണു*, കാലപാശം 
പിടിച്ചൊരു വലീ. മണിയടി. വണ്ടി 
യൊരൊററ . എട്ടപ്പു”. മുകളിലേക്കാണു” 
പോയതെങ്കില്‍ റോക്കററുപോലെ അഞ്ച്യ 
മീനീട്ടുകൊണ്ടു ചന്ദ്രമണ്ഡലത്തിലെത്തീ 
യേന. അതാണു പോക്ക്‌, ഇതാണു” 
പ്രാണസങ്കടവും. ബസ്സീനകത്തുള്ള വക്കും, 
പുറത്തുള്ള വക്കും. അകത്തുള്ള വരാകെയൊ 
നനു” കലങ്ങി ഞെരുങ്ങി അമുങ്ങുമ്പോള്‍ 
പുറത്തു തങ്ങിക്കിടക്കുന്നവരില്‍ച്ചിലര്‍ മ 


ലച്ചുവീഴുന്നു. ചിലര്‍ ത്രിശങ്കസ്വമ്ത്തി ' 


ലന്നപോലെ പകുതി ബസ്സിലും ബാക്കി 
റോഡിലുമായി പറക്കുന്നു. മഠറു.ചീലര്‍ 
ബസ്സില്‍ പിടികിട്ടിയിട്ടുണ്ടെങ്കീലും മുണ്ടി 
൭൯റ പിടി വീട്ടുപോയതുകൊണ്ടു്‌” അതു 


വീണ്ടെടുക്കാനുള്ള ഭഗീരഥപ്രയതത്തി . 


. ലാണു, ഇനീച്ചിലർര്‍ ബസ്തീനകത്തായ 
ല്ലോ എന്നു സമാധാനിക്കുന്നതിനു പകരം 
പ്ുറത്തുചാടീയാല്‍ മതീയേ എന്നു ശ്വാ 
സംമുട്ടി. സംസ്ധാരിക്കാനാവാത്ത പ്രാണ 
ടവെപ്രാളത്തീലാണു”.ഇങ്ങനെയോക്കെയാ 
ണെങ്കില്ലം കയറിയ മഫത്തുക്കളൊക്കെ 
കയറിയപാടെ വാതുക്കല്‍ത്തന്നെ നാരി 
ജനശിതോഷ്ണസ്ഥിതിയുമായി സാത്മ്യം 


പ്രാപിച്ചു” സന്യാസിമാരായീ നില്ലന്നത . 


ല്ലാതെ മുമ്പോട്ടൊരടി നീങ്ങിക്കൊടുക്ക 





POSTAL COACHING FOR : 


1 4 1, Ae 


1973 & 1974 
. (Saugar & Sri Venkateswara) 
ENGLISH, BCONOMICS 
HISTORY & ZOOLOGY 
— all graduates eligible — 
For Prospectus Rs- 5/- by M. Os 
Poojanilayam Sasi, 
Principal, 


All Saints’ College 
KOTTAYAM _ 


86 


ണമല്ലോ! ഒരുവ൭ന്‍റ യഥാത്ഥനീറം അ 
റീയണമെങ്കീല്‍ തിരക്കുള്ള ബസ്സില്‍ അ 
വെറ പെരുമാററം കാണണം; 


അപ്പോള്‍ സംഗതി പറഞ്ഞില്ലല്ലോ! 
നമ്മുടെ കണ്ടക്‌ററര്‍സ്സാറിന്‍െറ കഷ 
ണ്ടീസ്സാറിന്‍െറ നേക്കള്ള പരിഹാസമാ 
ണല്ലോ വിഷയം? 

“അമ്മാവാ!” എന്നല്ലാതെ കഷണ്ടിയെ 
കണ്ടക്‌ററര്‍ വീളിക്കാറേയില്ല. 


“അമ്മാവാ ടിക്കറെറട്ടത്തോ?? 


“അമ്മാവാ അങ്ങോട്ടൊഴീഞ്ഞു നില്ല 
ണം, ഈ പെണ്ണങ്ങളുടെ ഇടയില്‍ക്കിടന്നു 
വീരകാതെ!” is 

“വയസ്സു പത്തറുപതായാലും ഇപ്പഴും അ 
മ്മാവന്‍െറ ഇക്കീളിയൊന്നും മാറിയി 


ട്ടില്ലം” 


' ഇപ്പഴത്തെ പീള്ളരെ പീന്നെയും സ 
ഹീക്കാം. ഈ കീഴവനാരുടെ കാര്യമാ 
അ ഭയങ്കരം!” 


കര്‍്ണ്ടിയാന്‍ ഇതൊക്കെ കറേനാള്‍ 
പല്ലും കടിച്ചുപിടിച്ചു സഹിച്ചു. ഇതോ 
രു നിത്യസംഭവമായപ്പോള്‍ അയാളും ഒരു 
തീരുമാനത്തിലെത്തി. 


ഒരുദിവസം ബനസ്സീല്‍ക്കയറിയ കഷ 
ണ്ടീയാനോട്ട്‌” മുറുക്കാന്‍ഗുളംനിറച്ച വാ 
യോടെ കണ്ടക്‌ററര്‍ ചോദിച്ചു; 

“ഉം?” 


ഴ്‌ 


എന്നുവെച്ചാല്‍ എവിടെ പോകാന്‍ 


എന്നത്ഥം. 


കഷണ്ടിയാനും അയാളേ അനുകരിച്ചു” 
പൈസയും പൊക്കിപ്പിടിച്ചു പറഞ്ഞു-- 


“മം!” - 


യാത്രക്കാര്‍ ഒന്നടങ്കം ചിരിച്ചുപോയി. 
കണ്ടക്‌ററര്‍ വീണ്ടും ചോദിച്ചു 





sonics eset .. 





[ 

ദു 
Bs 

4 

1 

[ 

ജു 

'e 


രി 


Uc 








“മരം ഉം?” 


“ഉം ഈം?" ഉത്തരം. 


വീണ്ടും കൂട്ടച്ചിരി. കഷണ്ടിയാന്‍ കൊ 


ടുത്ത പൈസയ്ക്കു” ഒട്ടവില്‍ കണ്ടക്‌ററര്‍ 


ടീക്കറെറൃതീക്കൊട്ുത്തു. 
കുറേയങു ചെന്നപ്പോള്‍ കഷണ്ടി 


യാന്‍, കണ്ടക്‌റററോടു” അയാളുടെ കീനാ 
വള്ളിയെ കാട്ടിക്കൊണ്ടു പറഞ്ഞു -- 


ഉം 


വണ്ടീ നീര്‍ത്തണരെന്നര്‍ത്ഥം. കണ്ട 
ക്‌ററര്‍ നിത്തിയില്ല. കഷണ്ടിയാന്‍ വീ 


ണ്ടും “ഈം ഉം” പറഞ്ഞുകൊണ്ടു” കയ 


വീല്‍പ്പിടിച്ചു വലീച്ചു, മണിയടിച്ചു. വ 
ണ്ടീ നീന്നു. 


ഇവിടെ കണ്ടക്‌ററര്‍ യാത്രക്കാടർ ഒന്ന 
ടങ്കം അവുഹേളിച്ചുകൊണ്ടു” കഷണ്ടീയാ . 
നു നോക്കീ ഒരു ചിത്തവാക്ക്‌ വിളിച്ചു. 


അതുവരെ പരദസാധുവീനെപ്പോലീര 
ന്ന കഷണ്ടീയാന്‍ രരദ്ൃഭടവംപൂണ്ടു” കണു 
കഴറററേയുംരകാണു വണ്ടിക്ക പുറത്തുചാ 
ടീ. തന്‍റ ഷര്‍ട്ടിന്‍െറ ബട്ടണുകള,രീ 
കോളര്‍ പിീന്നീലേക്കാക്കീ ഇരുതോളുക 
ളം മുതുകും കന്ടുക"ററക്കു കാട്ടിരക്കാടുത്തു 
കൊണ്ടു” കഷണ്ടിയാന്‍ മെല്ലെ പറഞ്ഞുഃ 
എന്നെക്കൊണ്ടു” നീയൊക്കെ പീച്ചാത്തീ 
യും വെട്ടുകത്തീയും ഇനിയുമെടുപ്പിക്കുമെ 
ന്നാണു തോന്നുന്നതു”. ങ്‌, കേറിര്‍പ്പുാ!” 


കഷണ്ടിയാകന്‍റ തോളത്തേയും മുതുക 
ത്തേയും. വെട്ടം. കത്തും പാട്ടകള്‍ കണ്ടു” 
അന്തംവീട്ടനിന്ന കണ്ടക്‌റററെ കഷങ്ങ? 
യാന്‍ മെല്ലെയൊന്നു തൊട്ടതേയുള്ള. പ 
ടീയെടുത്ത ത്രാസുപോലെ അയാളുടെ കാ 


' ലുരണ്ടം പൊങ്ങിപ്പോയീ! 


¥ 


മേമ്പൊടി 


തുടച്ചയായി മുന്നുനാലു ബസ്റ*സ്ലോപ്പു 
കളില്‍ കയ്യംപൊക്കീപ്പിടിച്ചുനില്ലന്ന അ 
സംഖ്യം യാത്രക്കാരരക്കണ്ടിട്ടം അവീടൊ 
ന്നും നിത്താതെ, അത്രയധികം തീരക്കീല്ലാ 
ത്ത ഒരു ബദസ്സാടീച്ചു കൊണ്ടിരുന്ന ഡ്രൈ 
വര്‍ തിരിഞ്ഞു നോക്കീ കണ്ടക്‌റററോട്ട 
പുഛത്തില്‍പ്പറഞ്ഞു:-- “ചിലവന്മാക്കൊ 
രു വിചാരമുണ്ട്‌ കേദ്ദോടഡ! അവമ്മാരു്‌ . 
രെകരണ്ടും പൊക്കി അനുഗ്രഹിച്ചാലേ ന 


. മുടെയി വണ്ടിയൊക്കെ ' ഓടുവെന്നു്‌!” 


കണ്ടക്‌ററര്‍ പറഞ്ഞു; 
ചേട്ടാ, ഒരു സ്റ്റോപ്പില്‍ ചേട്ടന്‍റെ അ 
മ്മ ഒരു കുട്ടിയെ ഒക്കത്തെടുത്തു കൊണ്ടു” 
ഒരു മരുന്നുകപ്പിയുമയീ നില്ലന്നതു കണ്ടു! 
ഞാൻ മണിയകടിച്ചെങ്കിലും ചേട്ടന്‍ വണ്ടീ 

നീത്തീയില്ല!” 
QS 


27 














്ണിക്കൂുകള്‍ ഇടവിട്ട്‌” എപ്പോഴെ 
ങ്കീലും എക്‌സീപ്രസ്സ്‌* ക്രയിന്‍ മാത്രം 
വന്നുനില്ലാരള്ള മുമ്പിലെ മെയിന്‍ പ്‌ളാ 
൨൮ ഫോമില്‍ അങ്ങ്‌ഞങ്ങായ? ഒററപ്പെട്ട 
നില്ലന്നവരുടട മധ്യത്തില്‍ ഒരു ഗാട്ട്‌? 
ചെക്കനിരുന്നു കസ്തരതീത്തരങ്ങൾ കാണ? 
ക്കുന്നു, ചെക്കന്‍ തന്‍െറ ലിംഗാഗ്രം പീ 
ടിച്ചുരുട്ടുകയും വലിക്കുകയും അതിന്‍െറ 
ലഫരീയിലെന്നോണം മുഖം വക്രിച്ചു്‌* 
ഒരു പ്രത്യേകഭാവം കൈകക്കാളളകയ്യം 
ചെയ്യുന്നു. ശ്രദ്ധാപുവ്വം വസ്ത്രധാരണം 


LN 
| 





ചെയ്തവര്‍ അകലെയിരന്നു ന്‌ന്നിദമഷ 
രായി കാഴ്ച വീക്ഷിക്കുന്നു. ആരെയാ 
സ്വീകരിക്കാന്‍ കാത്തുനില്ലുകയാണെന്നു 
തോന്നുന്ന മിനിസ്‌കര്‍ട്ടുകാരി ഇടങ്കണ്ണി 
ട്ട മാത്രം നാക്കി. ഴല്ലടവഭം ചിരിക്കു 
മ്പോള്‍ ഒവള്‍ക്കും ചിരിക്കാഷിരിക്കാ൯ 
കഴിഞ്ഞില്ല. | 

ആതു തമാശയാണെന്നും ചിരിക്കാന്‍ 
മാത്രം അതിലെന്തെങ്കിലുമുണ്ടെനാം -ആ 
യാള്‍ക്കു തോന്നിയില്ല. എങ്കിലും ആ ചു 
ററുപാട്ടകള്‍ കണ്ടപ്പോള്‍ അയാള്‍ പണ? 
പ്പേട്ട ചരിച്ചു. എത്രയോ മാസങ്ങള്‍ക്കു 
ശേഷമാണെന്നു തോന്നുന്നു വീട്ടും ചി 
രീക്കുന്നതു്‌. മുഖം വായക്കിരുവശവും 


7 Ed 







«sc Sek anes oo tpn re 


പ്ല 


ന്യ കിം 


all 


ബജ 


കുമൂതിീന്‌മൂമ്പോ൯ അയാൾ തെല്ലതുതു 
ത്തോടെ കരു; ം 
ഞാന്‍ ചിരീക്കാന്‍ മറന്നിട്ടില്ലടല്ലഃ! 
എപ്പോഴാണു” അവസാനമായി സ 
ന്തേോഷ്‌ച്ചിടളളത ? പൃദയ താന്നുല്ഛസ്ണ? 
ച്ചിട്ടള്ളതു? പൊട്ടിച്ചിരി. തെപ്പോഴാ 
യിരുന്നു? 


സുഖകമധായ ഏതോ, സ്മരണയില്‍ മു. 
. അിത്താഴാന്‍ 


പോവുകയായിശന്നു അ 
യാള്‍. ശീതളമായ കാററിലെ സുന്ധം 
പോലെ എടങ്ങാ പോയി മറയുക.യായി 
രുന്നു, ഭാമമകള' ലുടെ... ഒപൊടുന്നഭന ജ 
നിക്കൂട്ടത്തില്‍െറ കരു നീണ്ടകണ്ണി അയാ 
ഭള ഉന്ത്‌തഭളളി ഉരതുരെ പഞ്ഞുപോ 
യീ. കൈയില്‍ ട ഫ്‌'ന്‍കാരിയറും തുക്കി 
യിട്ട ബാഗ്ഗമായി കള്‍ സാര? മദ്ധ്യ 
ത്തിയ ക്ഷിപ്പീട്ച്ചു തിശിലൂടെ നൂ 
ണുാപോയി യാവാക്കാടക്ക ഭരേ മുഖാ 
ണ്ടു തെന്നു തോന്നി. ക്ഷണവും വിളച്ച 
യും ബാധിച്ച മുവങ്ടള്‍. വിയല്ലു” ഒട്ടി 
പ്പിടിച്ചു രനയ്‌പ്പോടല മീയങ്ങുഥ മുഖ 
ങ്ങള്‍, എല്ലാവരും സരന്ദര്യം, മുലകള്‍ 
എഴുന്നുനില്‍പ്പിക്കന്നതീലും നിതംബം തെ 
റിപ്പിച്ചു നടക്കുന്നതിലും മത്രം ഒക്ക 
വെയ്കുന്ന ആളുകളെ ഉന്തീത്തള്ളൂ?. മുന്ന 
ട്ടുകയറീ മററുള്ളവരെ പരാജയപ്പെട്ടതു 


.. തില്‍ അവര്‍ ജീവിതത്തിലെ വലീയ 


വിജയം തരനുഭവിക്കകയാണു. തി പീല്യം 
തിരക്കിലും വെച്ചു്‌ ഒരിഞ്ചുസ്ഥവ്യം ഒരു 
നിമിഷവും ദനടിജയടുക്കന്നക്‌ ഏററവും 
വലീയ നേട്ടതായീ തീന്ദിരിക്കുന്ത 

കര്‍ട്ടീ നിന്നുള ഏതമെങ്കിലും ടെ 
യില്‍ വന്നനിന്നതായിീറിടം അടൂത്ത 


പഴളാററു ഫോമില്‍. ഓവര്‍ബ്രിഡ്ജ്‌ ക്‌ 


യറീയിറങ്ങീ വെന്സേണിലേയ്ക്ു. പോകുന്ന 
വര്‍, അന്ധഡേരിയിടേയജും വിരദധി വന്തു 
മുള്ള ടൌ.നുകള്‍ തങ്ങളെ കാത്തുനിലല 
യാമണനുദാവം എല്ല്വോര ..ട മുഖത്തും, 

രണ്ടാംനമ്പര്‍ ഫ്‌ക്ലാററുഫോമിശ വ 
നിന്ന ടെയിന്‍ ഇഴഞ്ഞുനീങ്ങി. വാ 
-തില്ലല്‍ തൂങ്ങിനീന്നവരുടട ഒരു കെയും 
കാലും വെളീയിലാണു*. പുസ്തകങ്ങളും 
ചോററുപാത്രങ്ങളും തൂക്കിയിട്ട്‌” അവര്‍, 
ഇടംകിട്ടാതെ പളാററു ഫോമില്‍ തങ്ങേ 
ണ്ടീവന്നവരെ നോക്കി വിജയപൂര്‍വ്വം 
കൈവീശി, തീരക്കിന്‍റ അലകള്‍ ക്ര 


മേണ അടങ്ങിയപ്പോള്‍ അയാശ്‌ പഴയ 


സ്ഥല ത്തു വന്നുനിന്നു. ഫര്‍ലോങ്‌' ദൂര 
ത്തില്‍ നിരനിദയായിീ അക്ഷമരായി നില്ല 
ന്നവരുടെ ക്ലട്ടരധില്‍ അയാള്‍ ഒരു നിഴ 
ലായി നിനു എങ്ങോ എപ്പോഴോ നഷ്ട 
പ്പെട്ട വ്ൃക്ത രുപത്തീമന്‍റ ഒരു സാധാര 
ണ നിഴൽ ആവഅ്ര്‍ക്കപ്പെടുന്ന ഒരു ചീ 
തൂഞീവെ ഭംഗി 

൭൨ ര,ണ്‍ റെയ.ല്‍വേയിലേക്കുള്ള ടാ 
വര്‍ ബ്ലഡ്‌ ജിന്മെല്‍ യാത്രക്കാര്‍ ഇളകീമ 
റീയുന്നം കടലലപോലെ. മാറീടങ്ങളേ 
യും ന്തംബങ്ങളേയും സംമക്ഷിക്കാനാ 
യി നില യുന്‌ഫോമീലുള്ള കള്ളന്‍ പോ 
ലീസുകാരന്‍ നിര പരുങ്ങുന്ു. ആ ഇള 
കി മറിച്പചിലീല്‍ പാലീസുകാമന്‍ ഒലി. 
പോദ്യമെന്നു ഒന്നും. ജിവന്‍ നഷ്ട 
രപ്പട്ട കോമളശരിരമായി മെയിന്‍ഫ ളാ 
ററുഹഫേോം. ചിലപ്പോള്‍ മാത്രം ഉണനം 
വരുന്ന ഉയീര്‍ഭത്തഴന്നേല്ലു കള്‍. “സായം 
കാലരവയില്‍ അവിടവിടെ ചിതറിക്കി 
ടക്കുന്നു. പൊടിചടചങ്ങള്‍ അലയുന്ന 
അന്തരിക്ഷം. ഗേററിനപ്പുറത്തു ജനത്തി 
രക്കുകളുടെ ചതുരക്കഷ്യങ്ങള്‍ മാറിമാറിവ 
രുന്നു. ക്‌ളോക്കില്‍ സമയം വൈകുന്നു... 


പെട്ടന്ന്‌ കഓാമ്മയിലുദിച്ചെന്നോണം 


അയാള്‍ ഒന്നുകൂടി ചീരിക്കാനാഗ്രഹിച്ചു. റ; 


ആ ഗാട്ട'ചെക്കനെവിടെ? വിലകറഞ്ഞ 
തമാശകള്‍ കണ്ടെങ്കിലും ചിരീപൊട്ടടട്ട. 
ചെക്കൻ വയററത്തടിച്ച. നിലവീളിയെ 
ന്നോണം പാടുകയാണ്‌. ദം മരുദംംംം 
കടവയറുന്തിനീല്കുന്ന ഭയ്യമാര്‍ അറിയാ 
തെ താളംപിഴിച്ചുപോകന്നു. പാട്ടിന്‍ 
രണ്ടാമത്തെ വരി സങ്കീത്തനംപോലെ 
പഠടിത്തകത്ത പ്പാള്‍ ' അയാള്‍ തീര്‍ത്തും 
ചിരിച്ചു. ഉന അയാള്‍ക്കു ബോധ്യ 
മായി; താന്‍ ചിരിക്കു കയല്ല, വായ്‌ വലീ 
ഞ്ഞുനീളൂുകയാമണ്‌, വീളഞ്ഞിലു” ഒ 


-ടിയളൂഭപോഭല വായ ചുളീയുന്നു. ഉണ 


ങ്ങിപ്പററയ ഉമീനീരിന്‍റ ചുവ. ചുണ്ടു 
കൾ വരണ്ടുണങ്ങി യിരിക്കുന്നു, കോട്ടുവാ 
യിന്‍െറ ഗന്ധം. തടളന്‍റ. മുഖം ഒരുവ 
ല്ലാത്ത രൂപത്തിലായീരിക്കും ഇപ്പോള്‍, 
പച്ചമാംസത്തില്‍ വികൃതവരകള്‍ വീണ 


s 








എം, ചന്ദ്രശേഖരന്‍ 
| 











ഉപോലെ. അല്ലെങ്കില്‍ വ'ര്ൂപമായ 
ഒരു കഥകളീമുദ്രപോലെ. 


നീമീഷങ്ങള്‍ എരിഞ്ഞടങ്ങി, നഗര 


ത്തീലെ ഗുഹൃഭാഗങ്ങളെ തഴ്കിവരുന്ന , 
കാററില്‍ വിയപ്പുകണികകള്‍ പൊട്ടിയൊ 


ലിച്ചു. 
ന്നും. 
കരച്ചിലിനു ശേഷമുള്ള ദയനിയഭാവം 
അയാളുടെ മുഖത്തുരുണ്ടുകൂടീ. പതുങ്ങിവ 
രുന്ന സ്മരണകളെ തട്ടിമാററാനെന്നോണം 
മെകകള്‍ പോക്കററില്‍നിന്നെടുത്തു” ഇട 
ജട വീശി, ദീര്‍ഘമായി ശ്വസിച്ച 
കൊണ്ടു നെഞ്ച്യവിരിച്ചു കൈകള്‍ കെട്ട 
നീന്നു, അയാള്‍ അസ്വസ്ഥനംയി. സ്മര 
ണകള്‍ എന്‍റ മനസ്സില്‍ കണ്ണീ രുററി. 
ക്കം ജീവിതത്തിന്‍െറ നീഴല്‍പ്പാട്ടകള്‍ 
മതി എനിക്കുംംംം അയാള്‍ ചുററിലും 
നോക്കി. നിമീഷംപ്രതി വര്‍ദ്ധിച്ചുവരു 
ന്ന ജനത്തീരക്കീന്‍െറ തിരമാലകള്‍. ആളു 
“ കൾ വിയര്‍പ്പില്‍ നീന്നുള്ള മോചനത്തി 
ന്നായീ കറങ്ങുന്ന ഫാനുകളടെ ചുവടെ 
കൂടിനീനു. സീമന്‍റ്‌ബഞ്ചിചിരുന്നവര്‍ 
സായാഹപത്രങ്ങള്‍ വീശീ ആശ്വാസം 
കൊള്ളന്ന. പരുക്കന്‍വസ്ത്രധാരീകളായ 
ഗാട്ടികളടെ ഒതൊള്ളതുറന്നുള്ള സംസാരം. 
അവര്‍ ഡപ്പിയീൽനിന്നു പുകയില നുള്ള? 
- കൈവെള്ള യിലീട്ട തിരുമ്മി കവിളീടുക്കി 
ലേക്കു വെക്കുന്നു. ഒരു വൃദ്ധന്‍ നിശ്ശബ്ദ 
നായീ അവരുടെ മദ്ധ്യത്തിലീരുന്നു “ഫ്രീ 
പ്രസ്ത്‌ജേണലി' ന്‍റെ പഴയൊരു ലക്കം 
തപ്പീത്തപ്പി വായിക്കുന്നുണ്ട്‌" അടക്കമീ 
ത്ത സംസാരം. വൃദ്ധനെ അലോസര 
പ്പെടുത്തുന്നേയില്ല. “ഒമ്പതാം കോച്ച്‌” നി 
ല്ന്ന സ്ഥലം” എന്നടയാളപ്പെടുത്തിയിട്ടു 
ള്ളതീന്നുകീഴില്‍ സ്തരീകളാണു”, തിളങ്ങുന്ന 
വേഷങ്ങള്‍, 
അയാള്‍ ശ്രദ്ധതിരിച്ചു. 
ഇന്‍ഡിക്കേററര്‍ നോക്കീ തിട്ടക്കപ്പട്ട 
വരുന്നവരുടെ തീരക്കു വദ്ധീച്ചു. ബഫള 
ത്തിന്‍െറ ഉന്തലിലും തള്ളുലീലുംപെട്ടു* 
അയാള്‍ തെ്നിമാറിക്കൊണ്ടിരുന്ന, ശനീ 
യാഴ്തയാണു്‌. തിഭക്കുണ്ടാവീല്ലെന്നു കരു 
തീിയതായീരുന്നു അയാള്‍. അഞ്ചുംപന്ത്ര 
ണ്ടീന്‍റ ഫാസ്റ്റട്രെയീന്‍ കീട്ടിയാല്‍ എ 
ളപ്പത്തില്‍ വുമിലെത്താം, സാധ്യമായില്ല, 
കഴീഞ്ഞയാഴ്ചയും ഇങ്ങിനെതന്നെയായി 
തന്നു. ഒഴിവുദിവസം നഷ്ടുടപ്പട്ടത്താഭത 


കാററു വീശീക്കൊണ്ങെയീരു 


“ ലേക്കു. കത്തെഴ്റതണം. 


മിച്ചമുള്ള സമയത്തു ചെയ്തതീക്കാനുള്ള ,' 
പരിപാടീകളുമായാണു കഴിഞ്ഞുപോയ 
ഇതുപോലെ നേര ; 

തുള്‍സീവൈപ്പു” ൦ 


രണ്ടുമുന്നാഴ്ചകളിലും 
ത്തെ വന്നെത്തീയതു*, 
റോഡിലെ ഗാണ്ടുക്കളുടെ കേന്ദ്രത്തിന്‍െറ 


അരീകപററീയോടി, പൃമാക്കാറിലെ ടാ 
ഫീക്‌ജങ്ക്ഷനിൽല്‍ അഞ്ചുമിനിട്ട തങ്ങേ ; 
ണ്ടീവന്നു. കടന്നുപോകുന്ന ട്രെയിനിന്‍െറ ഭൂ 


പിന്‍ഭാഗം നിസ്സംഗതയോടെ നൊക്കി 
നില്ലേണ്ടിവന്നു അവസാനം. അയദള്‍ 
മനസ്സീല്‍ക്കരുതി. ആഴ്ചകളായി ഡയറീ 
യുടെ പേജുകളില്‍ എന്തേങ്കിലും കറീിച്ചി 
.ടടം ശൂന്യമായി കടന്നുപോകുന്ന പേജുകള്‍, 
ഇന്നു്‌ എനെങ്കിലുമൊന്നെഴ്ുതണം. എ 
ന്താണെഴ്ചതേണ്ടതു? പായലുകള്‍ തട്ടിമാ 
ററീ ഒരു പൂപറിച്ചെട്ടക്കാനുള്ള വിഷ 
മംം എന്താണു” എപ്പോഴം” വിഷാദമഗ്ന 
നദയീരിക്കുന്നതക്‌എന്നന്വേഷിച്ച ആ പേ 
രറീയാത്ത യുവതീയേക്കുറിച്ചെഴുതാം. അ 
വൾ ഇത്രനാളം ശ്രദ്ധിക്കകയായിരുദ്ര 
വോ? രത്ഗീിരിജില്ലയിലെ ഏതെങ്കിലും 
ഗ്രാമത്തീല്‍നിന്നോ അക്കോലയുടെ പ്രാ 
ന്തപ്രദേശങ്ങളിൽനിന്നോ വന്ന ഒരു പെ 
ണ്‍കുട്ടി. അവളം എന്തോ തേടിയലയു 


കയാണു*. തന്നില്‍നിന്നും നഷ്ടപ്പെട്ടപോ .. 


യ അജ്ഞാതമായ എന്തോ ഒന്നു്‌. 
സുഹൃത്തിനു കത്തെഴുതണം. ചിത്രകലാ 
വിദ്യാലയത്തീലേയ്തു“, മുഴുമ്മിക്കാത്ത ഒരു 
കോഴ*സിന്‍റ 
പ്പെട്ടത്തിത്തരാന്‍ ഒരപേക്ഷ. ബ്രഷും ചാ 
യങ്ങളും ഉപയോഗിച്ചു അമൂത്തരാവങ്ങ 
ളെ ജീവനുള്ള ഒരു നിമീഷമാക്ക?, ശക്ത 


മായ ഒരു 'ചീത്രമാക്കീയയെട്ടത്തിരുന്നു ഒരു 


കാലത്തു എന്ന ഓമ്മസ്്വേണ്ടി. പിന്നെ 


വീട്ടിലേക്കു“... വിട്ടീല്‍ നിന്നുള്ള അവസാ 


നത്തെ കത്തു്‌ ലഭീച്ചരതന്നാണന്നു” അ 
യാള്‍ക്കോമ്മയില്ല. മററുള്ളവരുടെ വീ 
ലാസങ്ങളുടെ രറപഠറിവരുന്ന കത്തുകള്‍, 
ഗാംദേവിറോഡിലെ ബിജുഭൂഷൺ ഫോ 
ട്ടലിലെ ജോലിക്കാരുടെ ഒരു പരിചയ 
ക്കാരന്‍. അല്ലെങ്കില്‍, കെ ആര്‍, ബീ, 
ഡീഷോപ്പിൽ കടം പററുന്നവന്‍. രൂപാ 
ന്തരം വന്ന സ്വന്തം മേല്‍വിലാസമോ 
ത്തു" അയാള്‍ മനസ്സില്‍ ചിരിച്ചു. വീട്ടി 
ഇന്നുതന്നെ എഴ 
ആരും കാത്തിരിക്കുന്നുണാവില്ലം 
(ശേഷം 40-ല്‍) 


തണം. 


Fe 


സര്‍ട്ടീഫിക്കററു” ശരീ. 






തക 


F 
# 


ന്‌ ..: 


BE 
Pes 








Ae 


DN 


അഞ്ചു്‌ 

ഒര മല്‍പ്പിടുത്തം കഴിഞ്ഞ മട്ടുണ്ടു". 

കൊച്ചുപെണ്ണകഞ്ഞമ്മ കിതന്ത്ുന്നു] 
തുക്കുവിളക്കിന്‍െറ തിരീ ആടാതെ ഉല 
യാതെ സ്ത്ംഭിച്ചുനിന്നു കത്തുന്നു. ഒരു വാ 
തിലല്ലാതെ ഒരു സുഷിരംപോലും ഇല്ലാ 
ത്ത നാലുപാട്ടം മരനിരമാത്രമുള്ള മുറീയാ 
ണതു“. നിരയില്‍ നീരവധി പാടുകളു 
ണ്ട്‌. 4 
നൂററാണ്ടുകളായി അതാണു കോടാന്ത്ര 
ക്കുഞ്ഞമ്മമാരുടെ പുടവ കൊടകഴിഞ്ഞു 
ള്ള ആദ്യരാത്രി കഴിയുന്ന മണീയറ. എ 


ത്രയെത്ര കുഞ്ഞമ്മമാരുടെ ആദ്യരാത്രി അ . 


വിടെ കഴിഞ്ഞീരിക്കുന്നു! 

ഒരു കുഞ്ഞമ്മയുടെതന്നെ പല ആദൃ 
രാത്രികളും ആ മുറീയില്‍വച്ചുതന്നെ നട 
ന്നിരിക്കാം. 

ആ തുക്കുവീളക്കു ക്‌ളാവുപിടിച്ചതാ 
ണു”, പഴയപഴയ കാലത്തുണ്ടാക്കിയ ഒരു 
തടിയന്‍ ചപ്രമഞ്ചക്കട്ടില്‍ അവിടെ കീട 
ക്കുന്നു, അതിന്‍െറ നാലുകാലുകളം വീ 
ഛചര്‍ത്രധായീ കടഞ്ഞതാണു". പടികളില്‍ 
കൊത്തുവേലയുണ്ടു”, മേല്ലട്ടിയില്ല, ഒരി 
ക്കല്‍ ഉണ്ടായിരുന്ന പട്ടുമേല്‍ കുട്ടിയുടെ അ 


. വശിഷ്ടം കാണാനുണ്ട്‌. 


ഒരിക്കലും ആ ചപ്രമഞ്ചക്കട്ടിൽ മുറി 
അ പുറത്തു കടന്നിട്ടില്ല. 

ആ ചപ്രമഞ്ചം പണീതീത്തു മേക്കളീ 
യും പിടിപ്പിച്ചു" അകത്തീട്ടപ്പോള്‍ൾ ആദ്യ 
മായി പ്രഥമരാത്രി കഴിച്ച കുഞ്ഞമ്മ 
ആരായിരിക്കും? 
അഴ? ഏതു നമ്പൂരിയോ തമിഴ” ബ്രാഹ്മ 
ണനോ--ആരായീരിക്കാം കൂട്ടുകാരനായി 
അതില്‍ സഹശയനം കൊണ്ടതു”? 

ആ ശഞ്ഞമ്മയുടെ പേരും അതില്‍ കു 
റീച്ചുവന്ശേണ്ടതായിരുന്നു. ആ നന്പൂരിയു 
ടേയും, 


we 


എന്തു മോളെ എന്തുണ്ടായി?” 


കൊച്ചുപെണ്ണുക്ുഞ്ഞമ്മയും പേടിച്ചു ത . 


ന്നു 'വാടീയീരീക്കുകയാണു. കുഞ്ഞുമ്മ 
നങ്ങഅവരുടെ മടിയിലേക്ക്‌” ആശ്പാസ 


അവരുടെ പേരെന്താ 


ത്തോടെ തലചായ്ച്ചു. കൊച്ചുകഞ്ഞീ 
നെ എന്നപോലെ നങ്ങരവര്‍ കുഞ്ഞമ്മ 
യെ തുടയില്‍ തട്ടീക്കൊണ്ടിരുന്നു, കുഞ്ഞ 
മേയുടെ കണ്ണുകള്‍ ആ പരീചരണത്തീല്‍ 
മെല്ലെമെല്ലെ കഞ്ഞിന്‍റതുപോലെ അട 
ഞ്ഞടഞ്ഞുപോയി., 

കുഞ്ഞമ്മ ഉറങ്ങി! 

മടീയീൽനിന്നും തല എട്ടത്തു മാററി 
യാല്‍ ആ കുഞ്ഞു” ഉണര്‍ന്നേക്കും. : എന്നി 
ടു്‌ ഉച്ചത്തീല്‍ കരഞ്ഞേക്കും, അദ്ധരാത്രീ 
യുടെ നിശ്ശബ്ദതയില്‍ കുഞ്ഞുങ്ങള്‍ കരയു 
ന്നതു കേട്ടിട്ടില്ലേ? അമ്മമാര്‍ ഉറക്കപ്പീ 
ക്വില്‍ “വാവോ, ഉം ഉം വാവാ” എന്നു 
പാട്ടംപോലെ പറയുന്നതും.. എന്നിട്ട ക 
ഞ്ഞു കരച്ചില്‍ നിത്തീയീല്ലെങ്കില്‍ അമ്മ. 
ദേഷ്യപ്പെടുകയായീ, 


നോവൽ 





തകഴി 


“മു, എന്തോന്നാ ഇതു മനുഷ്യനെ ഉര 
ക്കുകയില്ലേ?”” 

അപ്പോള്‍ കരച്ചില്‍ കൂടും. 

സഹികെട്ടു” ഒരു കൊച്ചടി കൊടുത്തെ 


_:അമാവാം. 


ഉറങ്ങുന്ന മകളുടെ മുഖത്തു നോക്കി പ്ര 
തീപോലെ നങ്ങഅവര്‍ ഇരിക്കുകയാ 
ണ്‌, ഉറങ്ങട്ടെ! സുഖമായ? ഉറങ്ങടട്ട! 
നരം വെള്ളുക്കു വരെ നങ്ങ അവരങ്ങിനെ. 
ഇരിക്കും. കുഞ്ഞു” ആശ്വസിച്ചുറങ്ങുക 
യാണു. Hl 

മറെറവിടെ ആ ആശ്വാസവും സമാ 
ധാനവും കുഞ്ഞിനു കീട്ടും? 


2 


84 


എ 














ശേഷയ്യന്‍ പുമുഖത്തു പത്താദത്തിന്‍െറ പൂ 
റത്തു കിടക്കുകയാണു, സ്വാമയും പേടി 
ച്യാഞ്ഞു ഉറമമം വരുന്തിച്ച ശബ്ദമുണ്ടാക്കാ 
തെ, പേടി പോവാനായ്‌; അര്‍ത്ജു ൨൯ ഫല്‍ 
നന്‍ പാത്ഥന്‍ വ്‌ജയന്‍--എന്നിങ്ങിണ 
അര്‍ ജ്ജുനനന്‍െറപത്തു പേരുകള്‍ ഉരുവിടുന്നു 
ണ്ടു”. 

ഒരു രാപ്പക്ഷി ചിറകടിച്ചു പറന്നുഃപായി, 
ശേഷയ്യര്‍ ക്കമോ” എന്നു നീലവ ളീചുപോ 
യീ, ആ നീലവ്‌ടദ്ടി ഉവ്വത്ത ലായിരുന്നു. 


ക 


നങ്ങ വര്‍ മുട വട്ടംപിടിച്ച. പാരിജാ 
തത്തീടന്‍റ സൌരടഭ മുണ്ടേഃ? കസ്‌തൂരിഗന്ധ 
മുണ്ടോ? കളഭക്കൂട്ടിന്‍െറ വാസനയുദണ്ടു? . 

അന്നു്‌ ഇരുപത്തിനാലുനാഴീകമ്കാണിരുട്ടു”. 
എനവേച്ചാല്‍ നല്ല ജുരട്ട്‌. അപ്പോള്‍ ഒരു 
ചരര്‍.ത്ത ചൌര്‍യ ചന്ദ്രക്കല അങ്ങു ദീഴക്കന്‍ 
മലകളുടെ അപ്പുറം വീളച്ചയോര തെ! 


ഞ്ഞേക്കും. കീഴ ന്‍രലകള'ലെ കാട്മന്‍റയും, 


എരുമത്രയിലും അസ്പലത്തിന്‍െറ പടിഞ്ഞാ 
രുമുള്ള പാമ്പിലു മുള്ള. വതിക്കരംവുകളുടേയും 
ഉച്ചിയില്‍ വന്നു ചന്ദ്രക്കല എത്തുഴമ്പാഴേയ്തും 
നേരം പൊട്ടിവിരിയും, അപ്പോള്‍ ആ രാത്രീ 
മുഴുവന്‍ ഉരുട്ടുതമന്ന ) 

കോടാന്ത്രയിലേ ഇരുട്ടിലും കസ്‌ രൂ മീഗന്ധ 
മുണ്ട്‌; ക്ളഭത്ത്9ടന്‍റ വാസനയുണ്ടു്‌. പാ 
രീജാനം ഭൂയീയീലല്ല വിടരുന്നത്‌ അങ്ങുഗ 
സ്വര്‍ വ്വലോകത്തില്‍. 

സപ്പക്കാവുകളില്ും കടുക്കാച്ചിമാവിലും 
കോലാച്ചിയിലും തട്ടിവരുന്ന ചെറുകാററില്‍ 
ഒരുപാട്ട്‌" അഭങ്ങിയിട്ടണ്ട്‌ം പലതരത്തില്‍ 
കോടാന്ത്രവളപ്പിലെ ഇലച്ചില്ലകള്‍ പാടാറു 
ണ്ട്‌ം ചിലപ്പോള്‍ പേടിപ്പെടുത്മുന്ന പാട്ടാ 
യിരിക്കും; മവറുചീലഭപ്പാള്‍ മനസസ്ുങ്ങിളകി 
പ്പോകന്ന പാട്ടുകള്‍. ചിലപ്പോൾ അങ്ങു മാ 
നത്തുനിന്നും ആരോ നാ : / - 
മംചാല്ലന്നതായീട്ടതോ 
ന്നുംം വേറെചീലപ്പോ 
ള്‍ കരയിക്കുന്ന പാട്ടാ 
ണു്‌, ശോകഗാനം. 


വിടെ മാത്രമേ കാ 
ററിനു പാട്ടുള്ളം പീന്നു 
ണ്ടു”; അമ്പലത്തില്‍, ന 
ങ്ടങരവചരു ഗദിണിയാ 
യിരുന്ന കാലം, അന്നു” ൧ 




































അവര്‍ അന്പലത്തില്‍ ഭജനമിരുന്നു. അന്നു” 
അമ്പലത്തിലെ കാററു* പാട്ട പാടിയിരുന്നു. 
ഇടയ്ക്കു ചുരല്‍വടി വീശി ചുഴാരുമ്പോഴത്തെ 
മുളല്‍ കേള്‍ക്കാമാ ധീരുന്നു 

മാതൃഞാവനും, കഞ്ഞന്‍മ്മാവനും, അത്താ 
ഗ്പൂജ കഴിയുമ്പോൾ അമ്പലത്തിന്‍െറ ഓ 
രോ മുലയ്ക്ക്‌ എളിയില്‍ കൈയുംകകാട്ടത്തു* 
ഒന്നു .പരിഞ്ഞുമലന്നു മുഖം ആകാശത്തേക്കു 
മലന്നുനിന്നു കാവല്‍ വീളീക്കും. “ 

“വാസുദേവോ.? 

മുമ്മൂന്നു വീ! 
യാണു* ഓരോ മൂ 
ലളൂം., വലീയ വ 
.ലിയ മാവുകള്‍ 
ഹം മാനംമുട്ടിനി 
ല്ന്ന ആഞ്ഞിലി 
ക്കം മുകളിലൂടെ 
ആ ശബ്ദം കരുമാ 
ടീയോളം എ 
ത്തും അമ്പലപ്പുഴ 
അമ്പലത്തീലെ 
കാവല്‍ വീളീി യു 
മായി അതു കൂട്ടി 
പ്ലീനയം. ആപ 
ന്നു നീരക്കുന്ന 
ശബ്ദും ഈ നാടാ 
യനാടിനെ എ 
ല്ലാം കാത്തുരക്ഷ? 
ക്കുകയാണ്‌”. ആ 
ശബ്ദ ത്തീ ന്‍െറ 
അലകള്‍ നാലം 
യാമംവടര അന്ത. 
രീക്ഷന്തില്‍ ത 
ങ്ങിദില്ലം. 

ധമ്മശാസ്തറവി 
ന്‍െറ ഭൂതഗണ 
അള്‍ ഉണന്നു നാ 
ടിനു കാവല്‍ചു 
ററും. 

അവരില്‍ ചീ 
ല ടെമ കയില്‍ 
കഛൂരല്‍വടിഷുണ്ടു* 
ഇരുട്ടീമന്‍റ കുട്ടീ 
കൂടിയ ചുരുളുക 
ളിൽ തഞ്ചവും ത 
ക്കവും നോക്കീ പാത്തുപതുങ്ങീ നടക്കുന്ന കള്ള 


ന്മാരും അല്ലങ്കിൽ ദുര്‍ഭ്ദേവതകളു"---അവരെ 
പേദിപ്പിക്കാനാണ് ഭൂതഗണങ്ങള്‍ ചൂരല്‍ വ 











ലിലി 11 OUST WM 


ശുന്നതു്‌. അങ്ങു കേള്‍ക്കുന്ന മോങ്ങല്‍ 


നായുടേതല്ല. ഏതോ ദുര്‍ദ്ദേവത അടി 
'യേററു പുളഞ്ഞു മോങ്ങുകയാണു, 

ഈ നാട്ടില്‍ രാര്രീലജില്‍ ഒന്നിനേയും 
പേടിക്കേണ്ടത്‌ല്ല. എല്ലാ ദുര്‍ദ്ദേവതകളു 
ടേയും തല മയങ്ങിക്കിടക്കുകയാണു“. ധ 
തശാസ്താവും സ്വാമിയുടെ ഭ്തഗണങ്ങ 
ളൂം അണക്കേഴത്തു വല്യച്ഛനും നാടിനെ 
കാത്തുരക്ഷിക്കാനുണ്ടു”, 

ഇന്നെന്തായാലും ഗന്ധര്‍വ്വസഞ്ചാരമീ 
ല്ല. പക്ഷേ, ആ പട്ടര്‍ പേടിച്ചതെന്താ 
ണു? പട്ടരെ ഗന്ധര്‍വ്വന്‍ കഴുത്തിനു ഞെ. 
ക്കിപ്പിടിച്ചതാകാം ആ മുറിയില്‍ ഗ 


ന്ധര്‍വ്വന്‍ കടക്കുകയില്ല. അതാണു മുറ. 


അതു സംബന്ധംചെയ്ത ചേണ്ണിന്‍റ മുറി 
യാണു”, ആ മുറിയൊഴിച്ചെവിദെയും ഗ 
ന്ധര്‍വ൮൯െറ ആവാസമുണ്ടാവാം. 

ആ പഴയ മുറ തെററീയോ? 

കുഞ്ഞും പേടിച്ചു. 

എവിടെയോ ഒരു ഞരക്കം കേള്‍ക്കുന്നു. 
നൊമ്പരപ്പെടുള്ള ഞരക്കം; ശ്വാസോദുട്ട 
മ്പോലെയുള്ള ഞരക്കം. 

പട്ടരെ ഗന്ധര്‍വ്വന്‍ കഴത്തീനു ഞെക്കു 
കയായീരിക്കുമോ? എങ്കില്‍ ഈ തറവാ 
ടിന്‍െറ തലയില്‍ ബ്രാഹ്മണനെക്കൊന്ന 
പാപവുംകൂടി വന്നുകൂടി. [ [ 

കോടാന്ത്രത്തറവാട്ടിലെ ഓരോ ചായി 
പ്പിനും മുറിക്കും എത്രയെത്ര കഥകള്‍ പറ 


- യുവാനുണ്ടു"*! എല്ലായിടത്തു നിന്നും പാതീ 


രാത്രിക്കുശേഷം ഞരക്കരോ തേങ്ങിപ്പെര 
ട്ടലോ ശപാസംമുട്ടലോ ഒക്കെ കേള്‍ക്കാറു 
ണ്ട്‌, ചിലപ്പേള്‍ അലച്ചയും. 
“കോടാത്തരക്കഞ്ഞമ്മമാരുടെ 
അങ്ങിനെ ആയിരുന്നു, 


ത | 


പണ്ടു പണ്ടു്‌ എന്ത വച്ചാല്‍ വളരെ പ 
ണ്ടു പണ്ടാണു“. 

കോടാന്ത്രകട്ടംബത്തില്‍ ഒരമ്മയും മക 
ളും മകനും മാത്രമായി. ആകെയുള്ള 
ആണ്‍തരി ആ മകനായിരുന്നു. സന്തതീ 
ആ പെണ്‍തരിയും, അമ്മയുടെ മുഖത്തെ 
പ്പോഴ്ം ദുഃഖമാണു*, ചിലപ്പോള്‍ കണ്‍. 
പീലികളില്‍ നനവു കാണും. ഓത്തോത്തി 
തുന്നു” അവര്‍ വീങ്ങിപ്പൊട്ടും. 


84 


ജീവീതം 


ആണ്‍തരി ആരാഞ്ഞു: 

6 എന്താണമ്മേ കരയുരന്ന?ം 

“അതറിയാന്‍ എന്‍റ മോനു പ്രായമാ 
യില്ല,” 

കോടാന്ത്ര അടുക്കളയുടെ പരണത്തു” ൭ 
രു കലാഞ്ഞില്‍ പുകകൊണ്ടു” ഉണങ്ങിയു 
ണങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. ചില 
ആണ്ടുകളായി അതവിടെ ഇരീക്കുകയായി 
രുന്നു. 

ആ കലാഞ്ഞില്‍ ചൂണ്ടീക്കാട്ടിതക്കാണ്ടു" 
അമ്മ പാഞ്ഞു: . 


“അതു കാണുമോനെ, അതെന്താടണന്ന 
റിയാമോ?”” 


അമ്മ ആ കലാഞ്ഞിലിന്‍െറ കഥ പറ 
ഞ്ഞു, കോടാന്ത്രവളപ്പിന്‍െറ തെക്കേ 


' പാടം തൈപ്പറുമ്പില്‍ മേനോന്‍െറ വക 


യായിരുന്നു. തൈപ്പറമ്പില്‍ മേനോന്മാര്‍ 
മുഷ്‌കന്മാരായിരുന്നു. കോടാന്ത്രയിലെ 
ഒരു പശു ആ കണ്ടത്തിലീറങ്ങ? രനല്ല തി 
ന്നു. . തൈപ്പറമ്പില്‍ മേനോന്‍ ഒരു കലാ 
ഞ്ഞിലെടുത്തു” അമ്മയെ രണ്ടടി അടിച്ചു. 
അന്നു” ആ കുഞ്ഞു” ആ അമ്മയുടെ വയ 
ററീലാണു*, മകനു പ്രായമാകുമ്പോള്‍ 


കാണിക്കാന്‍ വേണ്ടീ അമ്മ ആ കലാഞ്ഞ? . 
“ല്‍ എടുത്തു പരണത്തു വച്ചതാണ്‌. 


മകന്‍ അന്നു നാടു വീട്ടു, 
ട്ടില്‍ പോയി ആയ്യധാഭ്യാസംകഴിച്ചു മട 
ങ്ങീവന്നു തൈപ്പറമ്പില്‍ മേനോനെ ത്ഭ 
കത്തിനു വിളിച്ചു. 
ശത്തു” ഇന്നും പുല്ലുപോലും കീളുക്കാരെ 
കാണുന്ന പറമ്പില്‍വച്ചാണു്‌ അങ്കം വെ 
ട്ടരീയതു*, 

തൈപ്പറമ്പില്‍ മേനോന്‍ അങ്കത്തില്‍ 
മരിച്ചു. 

അമ്മ ആ അങ്കം കണ്ണ തുറന്നുനോക്കി 
കണ്ടുനിന്നു; 5 

കോടാന്ത്രത്തറവാട്ടില്‍ കളരി സ്ഥാപി 
ചതു” ആ കുറുപ്പാണത്രേ! 

കന്യേമൂലയില്‍ കാണുന്ന അമ്പലം ആ 
കറുപ്പിനെ കുടിയിരുത്തീയതാണു*, ആ 
വലിയമ്മാവനാണു കോടാന്ത്രയുടെ ഭരദേ 
വരും 
ആ അമ്മയുടെ പാരമ്പര്യം കോടാന്ത്ര 
കഞ്ഞമ്മമാക്കുണ്ടോ?- ആവോ? 





.കോലസ്റ്റനാ : 


കോടാന്ത്ര കീഴക്കവ ' 


i 


റു 
3 


ആ അങ്കത്തിൽ മകന്‍ മരിച്ചീരുന്നെ 
ങ്കിൽ ആ അമ്മ എങ്ങിനെയിരിക്കും? 


i 


പുല്ലത്ര കണ്ടഗ്കമാര്‍ കോടാന്ത്ര പലവ 
ലക്കാര നായിരുന്നു. അയാളെ കോടാന്ത്ര 
യീലെ അന്നത്തെ മുത്ത ശാന്‍ തൊഴിച്ചു 
കൊന്ന, കണ ശ്ലാരെ മാത്രമല്ല, ഒരു കു 
ഞ്ഞമ്മരയയും. ല്‍ 

കാര്യം എന്തെന്നോ? 

കഞ്ഞമ്മസ്ത്കു” ഒരു തുളൂപ്പോററിയെക്കൊ 
ണ്ടു പുടവ കൊട്ുപ്പീക്കാന്‍ നിശ്ചയിച്ചു. 
കുഞ്ഞമ്മ റല മ്മാവന്‍െറ മുഖത്തു നോ 
ക്കിപ്പറഞ്ഞുഃ 

ടേ നസ്സില്ല. ” 


ഓരോ തൊഴി, , കണ്ടശ്ശാരുടേയും ക 


ഞ്ഞമ്മയുടേയും കഥ തീനും 
നങ്ങഅവരുടെ അമ്മുമ പറഞ്ഞുകേ 
ടടീട്ടുള്ള കഥയാണതു", 
ആ കുഞ്ഞമ്മ നുന്ദരീയായരുന്നത്രേ! 
അന്നു്‌ ആ കൊച്ചമ്മയുടെ ചുണ്ടിൽനി 
ന്നും പുറത്തുവന്ന “മനസ്സില്ല' കോടാന്ത്രമു 
റീകളിലും സര്‍പ്പക്കാവിലും ഗന്ധര്‍വ്വന്‍റ 
മ്പലത്തീലും 
ണ്ടാവാം. . 
പെണ്ണിന്‍െറ “മനസ്സല്ല” പുറത്തു കേള്‍ 
ക്കുകയില്ല. അതിനു ശബ്‌ദമില്ല. പ 
ക്ഷേ. പെണ്ണ മനസ്സില്ല? എന്നു പറഞ്ഞു 


പോയാല്‍ അതു” എട്ടുദീക്കിനേയും പൊ 


ടടിയ്കും. 

മനസ്സില്ല.” - 

ആ കുഞ്ഞമ്മയെ ഗന്ധര്‍വ്വന്‍ ആവേശീ 
ക്യീരുന്നീല്ല. എല്ലാ പെണ്ണങ്ങളേയും ഗ 
ന്ധവ്വൻ ആവേശിക്കു കയില്ല. 

ഗന്ധവ്വനു സൌന്ദര്യം വേണു. കറുത്ത 
പെണ്ണിനേയും ഗന്ധര്‍വ്വനിഷ്ടുമാണു*. 
പെണ്ണിൻറ ഗന്ധം മേനിന്‍െറ ഗന്ധമാ 
യിരിക്കണം, 

ഗന്ധര്‍വ്വനു വേണ്ടാതിരുന്ന ആ കുഞ്ഞ 
തയുടെ ഗന്ധം എന്തായിരുന്നിരിക്കും? 

നമ്മഅവര്‍ മുഖംതാക്ക്രി കൊച്ചെ 
ജുകഞ്ഞമമയെ “മണപ്പീച്ചുനോക്കി, ആ 
തൊരു സുഗന്ധമാണ്‌. . 
നങ്ങഅവരുടെ ഞാന്ന വലീയമുലയു 
ടെ ഞെട്ടു കുഞ്ഞമ്മയുടെ ചുണ്ടില്‍ മുട്ടുന്നു, 


എല്ലാം ഇന്നും മുഴങ്ങുന്നു . 


ആ മുല നുണയാനെന്നപോലെ ചുണ്ടന്‍ 
കുഞ്ഞമ്മയുടെ മുലക്കണ്ണു കറുത്തിട്ടുണ്ടു*. 


എത്രാംമാസം മുതലാണ്‌ മുലക്കണ്ണു കറു- 


ക്കുന്നതു"? 

മുഖത്തിനു ഒരു പ്രത്യേക തെളിച്ചമു 
ണ്ട്‌. ആ തെളിച്ചം, ആശ്വാസത്തിന്‍െറ 
തെളിീച്ചമാണു*. അമ്മയുടെ മടിയില്‍ 


_തലവച്ചുറങ്ങുന്ന കുഞ്ഞിമന്‍റ! 


നങ്ങഅവരുടെ മുഖം കുഞ്ഞമ്മയുടെ 
കവളിീല്‍ ചേന്നു. നിണ്ടുനിണ്ട നേരം അ 
തങ്ങീ൭നതനന്ന ഇരുന്നു. 

തൂക്കുവിളക്കിലെ എണ്ണ കത്തീത്തീരാ 
റായി കരിന്തീരീ കത്താന്‍ “ഇനിയും അ 
ധികനേരം വേണ്ട. താഴെ ചെറുഭരണി 
യില്‍ ചുന്നജ്കു എണ്ണയും തീരീശ്ശര്‍ീലയും 
കരുതിവച്ചിട്ടുണ്ട്‌ . നങ്ങഅവ൪തന്നെ 
യാണു മണിയറ ഒരുക്കീയതുഴ; 


മൂന്നിടങ്ങഴി കിണ്ടിയീരതിറച്ച വെ 


ള്ളം ഒരുതുള്ളീപോലും പോകാതെ നീറ 


ഞ്ഞീരിക്കുന്നു. 


ഒരു കോഴീ കൂവി. പാതിരാക്കോഴി 
യാ നാ എഴരക്കോഴിയാണോ? 
 ഏഴരക്കോഴിീ കൂവിയാല്‍ ദുര്‍ദ്ദേവത 
കള്‍ ഒളിക്കും. അമു ദേവയാരമാണ്ടഴു്‌ 

ഇപ്പോള്‍ ചന്ദ്രന്‍ ഉദീച്ചുകാണും, 

എല്ലാം നീശ്ശബ്ദം. 

മകള്‍ കണ്ണജതുറന്നു. നങ്ങ അവരടെ 
മുഖത്തുനോക്കീ ഹൃദ്യമായി ഒന്നു പുഞ്ചീ 
രീച്ചും . 7 

“നങ്ങങവരു” ഉറങ്ങീയീല്ലേ?*” 

കുഞ്ഞമ്മ. ഉറങ്ങട്ടെന്നുവച്ചു.” 


നങ്ങ അവര്‍ വിളക്കില്‍ എണ്ണകഴിച്ചും 


പുതീയ തീരി തെറുത്തീട്ടു. 


ചി 


അയാള്‍ ചോദിക്കുകയാണു" നങ്ങഅ 
വരെ" g 


കുഞ്ഞമ്മ പറഞ്ഞുനി്ഞീ, 

“*എത്തുചോദീച്ചു?” , 

അയാൾ വന്നുകയറിയപ്പോെ ഒരു 
നാററം. അയാളെ നാറും. 

“അയാള്‍ ഉടുത്തിരുന്ന സോമന്‍െറ നാ 
ററമായിരിക്കം.?* | 

“അയാള്‍ ചോദി കയാണുഴ, വന്ാക 


98 














യാീയ ഉ ൯ എനിക്കെത്രമാസമാണെന്നു, 


" എനിക്കു ദേഷ്യംവന്നു.”” ടം 


നങ്ങ അവര്‍ ചോദിച്ചു: 

കുഞ്ഞു" എന്തുപറഞ്ഞു?” 

“ഗന്ധര്‍വ്വന്‍ അയാളെ ഞെക്കിടക്കാല്ലു 
മെന്നു പറഞ്ഞു.” 

കുഞ്ഞമ്മ തുടന്നു. 

“പുറത്തു വാസനയുണ്ടായിരുന്നു. കാ 
ലൊച്ചയും ൭൫൧ ള്‍ക്കുന്നുണ്ടായിരുന്നു. ഗ 
ന്ധര്‍യ്തന്‍ അയാളേ ഒഞെക്കിഭക്കാല്ലു മയി 
രുന്നു.” 


“ഈ മുറിയില്‍ ,ഗന്ധല്യന്‍ കടക്കുക 
യില്ല.” 
ഓരോന്നോഭടന്നായി കഞ്ഞങ്മയുകട 


ഓമ്മയില്‍ - നടന്നഭതല്ലാം തളി. വന്ന. 
കുഞ്ഞമ്മ തടന്ന പറണ്ണ 
*ഗന്ഥവ്വൂനേങ്ങിരനയിരിക്കുമെന്നു്‌ അ 
യാള്‍ ചഷോരി. ഞ്ഞാന്‍ പറഞ്ഞുകൊടു 
ത്തു: ഒരുപാടു കടുമിക്ക്ടി ജ്മസിപ്പൂവും 





ഒരു ലക്ഷം ചിരി! 


f മിരക്കതധ൯കട്‌ ചി 


Q ശി. 


ആദ്യലക്കം 
പുറത്തായിരിക്കുന്നു 





94 


ചൂടി, നെററിയിലും നെഞ്ചത്തും കളഭക്കൂ 
ട്ടുമം-.ീഞ്ഞു* കസ്‌തൂരിയും പുശി കട്ടിയും 
കവണിയുമുടുത്തു പുഞ്ചിരിച്ചുടകാണ്ടു*- 
അങ്ങനെയൊക്കെയാ ഗന്ധവ്വന്‍. പൊന്‍ 
മണിമാലയും ടെവരക്കട്ടക്കനുമുണ്ടു”---”* 
കുഞ്ഞമ്മ പത്‌വിലേറെ വാചാലയാ 


യി, കുഞ്ഞമ്മ ഗന്ധവ്വമന നേരിട്ടു കണ്ടീ. 


ടൂണ്ടു്‌. കുഞ്ഞമ്മയെ ഗന്ധവ്വന്‍ അനുഗ്ര 
ഹിച്ചിട്ുണ്ടു്‌. 

നങ്ങഅവര്‍ ഗ സഡ്ധവ്വതന്‍ാ നിഴലേ ക 
ണ്ടീട്ടുള്ളു. അവക്ക്‌ അതിനെ ഭാഗ്യമുള്ള. 
കുഞ്ഞു തെരളുന്ന കാലംവരെ കോടാന്ത്ര 


ഗന്ധവ്വന്‍ എവിടടയായിരുന്നു? അന്നു 
നങ്ങങവര്‍ ചെറുപ്പമാ യിരുന്നു. ധാരാ 
ളം: തലമുടിയുണ്ടായിരന്നു. മുല മന്നു 


ചെറുതായീ ചടഞ്ഞിരുന്നെന്നേയുള്ള. അ 
ന്നു ചെപ്പുപോരലയായീരുന്നു “ആകൃതി. 


വെളത്തതുമല്ല, കറുത്തതുമല്ല. 


ശരീരത്തിരന്‍റ ഗന്ധം എന്തായിതന്നു? 


.തേനിനേറതായിരുന്നോ? 


അറിഞ്ഞുകൂട. 
. ഏതായാലും ഗന്ധല്ലന്‍ വന്നില്ല. 


കുഞ്ഞമ്മ ആ കഥ തുടന്നപറയാന്‍ തു 
ങ്ങി. 


“എന്നീട്ട്‌” ആ പട്ടര്‍ തല ആട്ടി ഒരു മു 
ളിപ്പാട്ട തുടങ്ങി. എന്‍െറ ചെവീക്ക 
തുളഞ്ഞുകയറുന്നതുപോലെ തോന്നി: അ 
യാടെ തലയാട്ടു കാണാനൊണ്ടായിരുന്നു. 
എന്നീട്ടയാള്‍ ഒരു ചോദ്യം:. ഗന്ധവ്വന്‍ 
എരുമത്രമഠത്തില്‍ താമസിക്കുന്ന ആളാ 
മ്‌: ഞാന്‍ അയാടെ കൊങ്ങായ്ക്കു* 

അങ്ങു പിടിച്ചു. അയ ളുടെ നാക്കു. ചാ 
ടീ; കണ്ണ തള്ളി. ക്‌ടന്നു പിടയ്കുക്യായി 
രുന്നയാള്‍. ഞാന്‍ വവചാരിച്ചിട്ടും എ 
ന്‍െറ വീരലു നീവരുന്നില്ലം പിടി വിട്ട 
ന്നില്ല." 


അതോര്‍ത്തു കുഞ്ഞമ്മ പേടിക്കുകയാ 
ണ്‌, ശേഷയ്യന്‍ മരിച്ചു പോകടമണ്ു അ 
വസ്ഥയാണു കുഞ്ഞമ്മ ഓര്‍ക്കുന്നതു, 
ഗേഷയ്യനെറ മുഖം നിലി ച പോയീ, 
ഒരുകണക്കില്‍ അയാള്‍ രക്ഷപ്പെടും 
നങ്ങങവര്‍ ഷറഞ്ഞു; 





ത തത്തെ 


Be യതത്തുതനതതതത്തത 


| 


ന പം ചെ രം പതം ഥോ പം ങ്ങ. 


കത്ത പഠഞ്ഞില്യേ ധറധര്‍വ്വരെ 
ക്കറിച്ചു*. എരുമത്രമാത്തീല്‍ താമസിക്കു 
ന്ന ആ ഏമാനന്‍ ഗന്ധര്‍വ്വനെപ്പോലാ $ 
രിക്കന്നെ.*? 
കുഞ്ഞമ്മ ലജ്ജാവതിയായീ, 


ച Ee 


- പിറേറനത് സന്ധ്യശ്ുമുമ്പു” ശേഷയ്യന്‍ 
കോടാന്ത്ര എത്തീ. 

അയാളുടെ പിടലിക്കു രണ്ടുവശത്തും ന 
ഖംകൊണ്ട പാടുണ്ട്‌, 


എന്താണ്ട വല്യമ്മേ!* 

തലേന്നാള്‍ യാതൊന്നും നടന്നീല്ലെന്ന 
മട്ടാണു", 

നങ്ങ അവക്കു ശേഷയ്യനോട്ട്‌ എന്തു 
പറയണമെന്നു നിശ്ചയമില്ല. 


നമ്മ വന്തതു എന്തിനെന്നു വള്ള്യത്മ 
ജയ അറീയുമോ൦” e 

“കഞ്ഞമ്മജ്കു പുടവകൊട്ടത്ത സ്വാമീ 
എന്തീനാ വന്നതെന്നു ഞാനു ചോദിക്കു 
ന്നതു ശരിയാണോ??? 


“സറി. നമ്മടെ അഠിശി തേങ്കായ"* 
എല്ലാം തരണം. ഭ്കുന്നന്നു” ഉള്ളതു ത 
ര്ണാ,?? 


*സ്വാധിക്ക്‌ എത്ര അരി വേണം? 
“നമുക്കു സാപ്പാടിനുള്ള വഹ.” 
““അടതത്രയെന്നാ ചോദിച്ച തു*.”* 


*ഒന്നേഹാലും കോപ്പുമെന്നല്ലേ പ്രമാ 
ge 

അപ്പോള്‍ സ്വാമി വയറനാണഞൊ?"” 

നമുക്കു വയറുനറച്ചു ഗാപ്പീടണ ."” 


കാട: ന്ത്രമുററത്തേയ്ക്കു ശേഷയ്യന്‍ കയ 
: റീയില്ല. മുററത്തിനു പുറത്തു നിന്നതേയു 
: ളും അരയും സാമാനവും തോത്തില്‍ 
വാങ്ങി കേട്ടിക്കെ ണ്ടേ ശേഷയ്യന്‍ പോയീ. 


നോയ 


ge 





യഞത്ചതമലിടുസിതലോനെയാഞഞല ണിയ പ 
സുക്ഷിക്കുക! വരുന്നു ! E 





വിക്‌ടോറിയ 
No. 203 (ഈസ്റ“മാന്‍കളര്‍) 


സരാഭാനു, നവിന്‍ നിശ്ചല്‍, 
അശോക്‌കമാര്‍ . ക 


കയം യതോ ക 


മനോരമ പിക്‌ചേഴ്‌സ്‌ 
കോഴികോട്ട്‌, കോട്ടയം&എറണാകളം 


ആകുക 





” 87 














. ക്ഷ, ഇതിനുള്ളില്‍ 


 ഉക്കുന്നായീരിക്കും 





ത്രനപ്പു്‌. അതും മകരത്തിലെ ത 
ടെപ്പ്‌. .ഈ കരിമ്പടത്തീനുള്ളീല്‍ ചുരു 
കൂട? കിടക്കാന്‍ നല്ല സഖമുണ്ട്‌. ഒരുപ 
കിടക്കുന്നതിനെ 
ക്കാള്‍ സുഖം മഞ്ഞുംതിന്നു കോണ്ടു” കവല 
യിലൊക്കെ പതുക്കെപ്പതുക്കെ കറങ്ങിന 
എന്ന കുരുതി. ഇറ 


കതത 
ഴ്‌ റയ 


Ee RN 
M7 


ങ്ങാന്‍ നടക്കുമോ? അമ്മാവന്‍ വയസ്സുകാ 
ലത്തു വടീയുംകത്തീ നടക്കുന്നതു മരുമ 
ക്കന്‍ക്കു കുറച്ചിലാണ്‌ ചെററപ്പരീഷ 
കള്‍അവനന്‍െറ പ്രായത്തില്‍ എങ്ങിനെ 
കുതിച്ചു പാടി നടന്ന വനാണു” എന്ന പരീ 
ഗണനപോലുടീല്ല 
ഏട്ടുംണീ കഴിഞ്ഞതേയുള്ളൂ. രണ്ടുടകാ 
ല്ലം ഭൃമ്പുവരെയും ഇത്ര നേരത്തെ ഉറ 
ങ്ങാന്‍ കിടന്നിട്ടില്ല. പിടള്ള രൊന്നറങ്ങി 
ക്കീട്ടാന്‍ കാത്തീരിക്കമായിരുന്നു എന്നീ 
ടുടവണം പാറുവിന്‍െറ കവിളില്‍ പതു 


ക്കെ തള്ളാന്‍. ഒരുകാലത്തു” ആ കവീളു 
കള്‍ക്ക്‌” എന്തോരു വശ്യതയായിഭുന്നു. 
ഇപ്പോഴൊ? ഉണങ്ങിച്ചുളുങ്ങി ഒട്ടിയ ക 
വീളകള്‍! എങ്കിലും പാറുവിന്‍െറ കവി 
ളില്‍ നുള്ളാന്‍ കൊതിയായിരുന്നു. 

ആ പാറു, ദേണ്ടെ കിടന്നുറങ്ങുന്നു. മട 
ങ്ങീവളഞ്ഞു* “ം"* പോലെ. ഇരുപത്തേ 
ഴഗവഷങ്ങള്‍ക്കുമുമ്പു” പാറു കട്ടിലില്‍ കീട 
ക്കുന്നതു നോക്കീനില്ലാന്‍ എനിക്കല്ല, ഒരു 
പുരുഷനും കഴിഞ്ഞിട്ടുണ്ടാവീല്ല. വഷ 
ങ്ങള്‍ എന്‍െറ പാറുവീല്‍ വരുത്തീയിരീ 


Se 
ee LSS 





ക്കുന്ന മാററം ഭ്രൂരമായിരിക്കുന്നു. പക്ഷേ, 
നീ ഭാഗ്യവതിയാണു”. നീന്‍െറ മനസ്സം 
ശരീരവും ഒരുനീച്ചു വളന്നു. 
നരച്ചു. 

ഒരുപക്ഷേ, അതെന്‍െറ വെറും തോന്ന 
ലായിരിക്കാം. മനസ്സു നരയ്ക്കാത്ത ദുഃഖ 
ത്തീല്‍ പഠറ്റേവും എന്നെപ്പോലെ ദുടഖിക്കു 
നുണ്ടാകം. യവ്വനം ഉണത്തീയിരുന്ന 
ഇക്കീളീയുടെ ഓമ്മകള്‍ അവളുടെ നരച്ച 
മനസ്സിനെ കാന്നുതിന്നുകയാകം. ' 

എന്നെ സംബന്ധീച്ചീടത്തോളം എ 


ഒ രമിച്ചു 





ല്ലാം നേർ മറിച്ചായിരുന്നു. മോഹം വള 
ന്നതീനൊത്തു” മനസ്സു വളന്നീല്ല. അല്ലെ 
ങ്കില്‍ പാകത വന്നില്ല. അതല്ലേ, അ 
ക്ചന്‍ ജോലിക്കുനീത്യിയീരുന്ന തടിച്ചി 
പ്പെണ്ണിന്‍െറ മുലകളിൽ പാലുണ്ടോ എ 
ന്നറീയാന്‍ ഒരു : ദീവസം കടന്നുപിടിച്ച 
ത്‌. രാത്രീയീൽ ഒരു ദീവസം അവളുടെ 
വൃത്തികെട്ട മുണ്ടു വലിച്ചഴിച്ചു ബോഡീ 
സ്‌ കടിച്ചുപൊട്ടീച്ചു" ചെയേണ്ടതു ചെ 
യ്തു“. പീറേറമാസം തടിച്ചിപ്പെണ്‌ 
രഫസ്യമായീട്ട പ്രഖ്യാപിച്ചു; കഴപ്പം””. 


അന്നു” ആ കഴപ്പത്തിന്‍റ നൂലാമാലക 


ളില്‍ കട്ടങ്ങാതീരിക്കാൻ ഞാന്‍ പെട്ട 
പാട്ട്‌. 7 


പക്ഷേ, പാറു, ജീവിതത്തിലെയ്ക്ുള്ള . 


നീന്‍െറ വരവു” എന്നെ വല്ലാതുലച്ചിരു 
നനു. നി൪െറ സൌന്ദര്യം നിന്ന വീശ്വ 
സീക്കാന്‍ പോലും എന്നെ അനുവദിച്ചി 
ല്ലം ദീവസത്തീല്‍. ഒട്ടുമുക്കാലും നീന്നെ 
കെട്ടിവരിഞ്ഞു കീടന്നപ്പോൾ എനിക്കു” 
എന്നെക്കറീച്ചു ലജജപോലും' തോന്നിയീ 
ടൂണ്ട്‌. അന്നു്‌, നീന്‍െറ നഗ്നമായ കാലു 
കള്‍, കഥപറയുന്ന കണ്ണകള്‍, തുള്ളിച്ചാട$ 
ന്ന മുലകള്‍--അതൊക്കെ അങ്ങിനെ നേ 
ക്കീക്കിടന്നപ്പോൾ ഞാന്‍ എന്നെ മറന്നു 
പോയിരുന്നു. ആ കാലുകകളവീടെ. ക 
ജൂകള്‍ എവിടെ! മുലകള്‍ എവിടെ 

കാലുകള്‍ക്കു വാദ്ധക്യംം 

കണ്ണുകള്‍ക്കു വാദ്ധകൃംം 

മുലകള്‍ക്കു വാദ്ധക്യം. 

പാറു; എന്നോടു ക്ഷമിക്കും നിന്‍െറ വാ 
ഭ്ധകൃത്തീന്‍െറ ഉത്തരവാദിത്ത്വം കാല 
ത്തിനു മാത്രമുള്ളതല്ല, എനിക്കും കൂടിയുള്ള, 
താണു". 

നീന്നെ ഞാന്‍ അങ്ങിനെ മെരുക്കി എ 
ടൂത്തതുകൊണ്ടു .നീ എന്‍േറതുമാത്രമായീ 
നിന്നു. ഓഫീസില്‍ നീന്നു വന്നതിനുശേ 
ഷം, ഞാന്‍ കൂട്ടുകാരുമൊത്തു വായനമുറി 
യീല്‍കയറ'യീരുന്നു” ആററം ബോംബിനെ 
ക്കുറിച്ചു ചര്‍ച്ചചെയ്തീരുന്നെങ്കിലോ! ഒരു 
ദീവസം നീ ഒററകക” അമ്പലത്തില്‍ പോ 
യേനെ - പിന്നെ നര്‍ വരികയും ഇല്ലായീ 
രുന്നു, 


നിനക്കു ദ്വേഷ്യം വരുന്നെന്ന്‌ എനി . 


ക്കറിയാം; പക്ഷേ, പാറു, നിന്‍െറ വറ്റു 
ത്തില്‍ എത്രയോ പേര്‍ അങ്ങിനെ ചെയ്തി 
രിക്കുന്നു, 


സ്ത്രീയ വേണ്ടതുഴശാരീരികമായീത്തരന്ന 
കൈകാര്യംചെയ്യാന്‍ ശക്തനായ ഒരു പ 
അകകളീരയയാണു*. അല്ലേ? 

ഈ കരിമ്പടത്തീര ചൂടില്ല പാറു. നീ 
നക്കെഭന്ന ഒന്നു കെട്ടിപ്പിടിച്ചു കീടന്നുകൂ 
ടെ, ഞാന്‍ പറയാരതരന്നെ, ഉഷ്യംകൊ 
ണു വീയരത്താലിക്കമായീരുന്നപ്പോള്‍പോ 
ലും നീ എന്നെ കെട്ടിവരിഞ്ഞു ശ്വാസം 
മുട്ടിച്ചിട്ടില്ലേ? എത്രയോ നാളുകള്‍ നാമ 
ങ്ങിനെ കഴീഞ്ഞു. കഴിഞ്ഞുപോയതും ക 
ഴീയാനുളളതുംകൂടീി ഒന്നു തട്ടീപ്പുനോക്കൂ. 
ഇനി വളരെ  കുറച്ചുദീവസങ്ങള്‍ മാത്രം. 
അത്രയുംനാൾ കൂടീ നിനക്കെന്നെ കെട്ടി 
പ്പിടീച്ചുകൂടെ? 

വീളിച്ചുണത്തീയാൽ നീ പറയും ഇതു 
ഗമുതുകൂത്തുട്‌” ആണെന്നു”. ' ശരീരം മാത്ര 
മേ **മുതുക്കാ**യീട്ടുള്ള. മനസ്സു” അങ്ങിനെ 
പന്തലിച്ചു പുഷ്ടിച്ചു നില്ലന്നു---അതാ. 
ണീന്നെന്‍െറ ദുഃഖം, ഈ മനസ്സുകൂടീ ഒന്നു 
നരച്ചെങ്കില്‍, വ 


നീലാവുദീന്‍ രാജു 


ഈ കരീമ്പടത്തീന്‍െറ ഉരുട്ടുഗുഹയില്‍ 
നീന്നും ഇറങ്ങിവന്നു നീന്നെ ഞാനൊന്നു 
ക്യബോിക്കട്ടെം കൊല്ലങ്ങള്‍ ആയീല്ലേ ന 
മേള്‍ ചുംബിച്ചിട്ട്‌. ഞാന്‍ ചുംബിക്കണ 
മെങ്കിൽ നീയും ഉണരണം. നീയും എ 
ന്നെ ചുംഞ്ചിക്കണം. പല്ലുകള്‍ കൊണ്ടീറു 
ക്കി ചുണ്ടുകള്‍കൊണ്ടു വലിക്കണം. എ 
ന്നാലല്ലേ ചുംബനം ചുംബനമാകൂ. അതു 
കൊണ്ടു നീ ഉണരണം. അല്പലംകഴീഞ്ഞാ 
കാം, മണീ എട്ടകഴിഞ്ഞതല്ലേയുള്ളൂ. 

അല്ലെങ്കിൽ ഉണന്നീട്ടെന്തുഫലം. ചും 
ബീക്കാന്‍ പല്ലെവിടെ? അവസാനത്തെ 
പല്ലം കഴിഞ്ഞയാഴ്ചയില്‍ വീണു. പാറു 
വീന്‍റ മുപ്പത്തിമുന്നും എത്രയോനേര 
ത്തെ വീണു. 


ഒരുകൊല്ലം. മുമ്പുവരെ കവലയിൽ 


വൈകുന്നേരം പോയിനില്ലതായീരുന്നു 


വയസ്സന്‍ കോര്‍ണറില്‍. ഒരുമണിക്കൂര്‍, 
നില്‍ക്കല്‍ മാത്രം, കൃത്യം അഞ്ചുമണീക്കു, 
വയസ്സന്മാര്‍ അവിടെ കൂടുന്നതിനു” ഒരു 
ചെറിയ ദുരുദ്ദേശമുണ്ടായീരുന്നു, പാറു, 
നീന്നോടുമാത്രം അതു പറയാം, പരമര 























റം 3 Pek Ee Li a ae 
- Company Re&:No.2370 


- The New Kerala Chits & Trades(Pvi)Ltd. . 


ല്‍ Lincoroorated undor. indian Companies Act ‘1288 (11 . 


(Money: ‘Lenders;' Cofitractors, Agents Etc): . ക 





പ 0. ലഗാ Building. ൨൦൩... 


(ഒരു ദശവത്സരക്കാലതത്തെ പ്രശസ്ത സേവനപാരമ്പയ്യം) 
ഉദഭ്യാഗസ്ഥന്മാര്‍ക്കും അദ്ധ്യാപകര്‍ക്കും $ 


ഉടനെ ആരംഭിക്കുന്ന ചിട്ടികള്‍ 


കകക കകക 
PTT 


* 
ക മറുനാട൯ മലയാളിസുഹൃത്തുക്കള്‍ക്ക്‌” 
. പ്രത്യേക ആനുകൂല്യങ്ങള്‍: 
കല വ്യാപാരികള്‍ക്കു പ്രത്യേകം ചിട്ടികള്‍ 


Telephone: Ki) 





ഹസ്യരാണ്‌ നല്ല കൊഴുത്ത മപേണ്‍പീ 
ളള കാണാന്‍! ഭക്കളുടെ പ്രായമുള്ള, 
പെൺകുട്ടീകള്ടെ നെഞ്ചില്‍ കുററടബാ 
ധത്തോടെ തറപ്പീച്ചു നോക്കുന്ന വയസ്സ 
ന്മാര്‍, 


ഇപ്പോള്‍ കവലവദര പോകാന്‍കൂടി 
വയ്യാരേടയേ!, 


മരിച്ചുകഴിഞ്ഞു”, പുനര്‍ജ്ജന്മം എ 
ന്നാന്നണ്ടങ്കില്‍ പാറു,നീ ഞദ്യത്ഥിച്ചാ 
ലം നീന്നെ ഞന്‍ വീവാഹം കഴിക്കില്ല. 
നീന്നോട്ട്‌ എനിക്കുള്ള സ്നേഹത്തിമല്‍റ 
പാരമ്ൃയതയീല്‍നിന്നും- ഞാന്‍ എട്ടത്തിരി 
ക്കുന്ന തീരുമാനമാണതുഴ. എനിക്കിനി 
ഒരിക്കല്‍ക്കൂടി നീഒന്റ യവ്വനം ചോരു 
ന്നതു കണാന്‍ ഇഷ്ടല്ല. 


ഹൊ! മനസ്സുകൂടി തളന്നെങ്കില്‍ 
0... 


40 


പിഠഭൂമിക 


(30-ല്‍നീന്നും തുടര്‍ച്ച) 


എങ്കിലും എഴുതണം. മരിച്ചുകഴീഞ്ഞി 
ട്ടില്ല എന്നതിനുവേണ്ടി. 
വൈകുന്നേരത്തെ ചാരനിറത്തിലുള്ള 
വെയില്‍ പരന്ന നര്‌നരം ടതളിഞ്ഞുവ 
രുന്നു. നദീ കടലില്‍ ചന്ന ലയിക്കുന്ന 
പാതാറിലെ . തണല്‍മരക്കുളുടെ നീളന്‍ 
നീഴലുകള്‍ മുമ്പീഭല രറയിൽനിരകളിലും 
കനത്തുകൂടിയ യായുക്കരുടെ മീരയും 
പതിയുന്നതായീ അയാള്‍ക്കു തോന്നി. ത 
ണലും കാററുമുള്ള പാതാര. ആ ഭമഹ്‌ള 
വര്‍ പുത്തീരിക്കുമോ ഇപ്പോള്‍. അതൊരു 
കീഴവന്‍വ്വക്ഷമായിരുന്നു. മരിക്കാന്‍ കാ 


തിരിക്കുന്ന വൃദ്ധനെ ഓമ്മപ്പെടുടളം ആ, 


വൃക്ഷം. അതു വെട്ടീമാററിയിഴിക്കമോ, 
ഉണ്ടാവില്ല. അമിന്‍െറ പൂക്ടടയ്‌ല്ലെ 
ങ്കില്‍ പാതാറിനൊരു ഭംഗിയും തോന്നി 
ല്ലം പ്രഞ്മുവാഴ്ചക്കാലത്തുള്ള പ്രതിമയും 


— 





ടം .ഒര്വീടെക്കാണുര: ഇപ്പോള്‍ - ജസ്സേമയസും-.-യര്‍ല്‍-അദ്ഥനഗ്ാകളായി- 1 റ 
ര്യന്‍െറ കട്ടംവള്റ്റങ്ങള്‍ അതീല്‍തട്ടീ മീനു അവരുമായീ ഒരുപാട്ടനേരം സെംള്ളീയി 
ങൂന്നുണ്ടാവണം, സൂര്യാസ്തമയം നോക്കീ രന്നീട്ടണ്ടു്‌. വീയര്‍പ്പു ചം ലുകന്‍ തെളി 
യാണു” അമ്മ വിളക്കുകൊളുത്തുക. മുററം യീച്ചുതരുന്ന വലവുകളു- മാം സള നയ ഉയ 

. തൂത്രുവാരുകയായിരിക്കും ഇപ്പോള്‍. കറുക ാലികളടതുതങ്ങര്യം വഴിയുന്ന ചുളിവുകളം 

പ്ലം യ്‌ നറുക്കീയിരീക്കാറുണ്ടായീരുന്നു. അവിര്‍ 

' റം. അച്ഛൻ ജോലികഴിഞ്ഞുവന്ന്‌ മ്‌ 








ലജ്ജുഭാവ്വിക്കാതെ, കണ്ണിമ പൂട്ടാതെ മാദ 
സിരകളില്‍ അഗ്നി 


: ത്ത ചേന്താമരത്തിനു കീഴില്‍ അകലെ കമായി ചിരിക്കും. 


; ദീ സ്മിനര്‍തായ പേര്‍ക്‌ നിര്ത്തി സ്ന്ധ്ക്ക്‌സുര്‍ ഫ്ക്ഹ്ട്മാര്‍ംത്ത്ആകാള്‍ 
: ലൂടെ.രെവികീവത്‌ന്ന സ*ക്ളര്‍കളീകളുംല്‍ ക്കി: രള Seay da 


6) 


ക്രിടക്കുന്ന :. “ആവിൽ നി 
“ ഗരത്തിൽ കോളേജീല്‍' പഠിക്കുന്നവരും 26 വീയര്‍പ്പരുത്തുകള്‍' ങി 


' ചന്തകഴിഞ്ഞുള്ള നാടന്‍ ചെണ്ങ്ങളും കട അപ്പോഴും അവര്‍ മാദകമായി ചിരി 
നുപോകും. സുര്യന്‍ അശുഭകരമായ ഒരു ഗ്രാമീണതയുടെ നീഷ്ഠളങ്കതയുതിരുന്ന 3 
നിമിഷത്തിന്നടിമപ്പെട്ടന്നതുവരെ അച്ഛ രി. ഇപ്പേ ഴം അവര്‍തടന്നയായിരിക്കു 

' നവീടെയിതിക്കും അച്ഛനു പ്രായമായി. മോ വയലുകളില്‍ പണിീചെയ്യുന്നതു്‌, ച്ച 

. ഫുള്‍കൈഷര്‍ട്ടും ചുമലില്‍ വേഷ്ടീയുമു ന്തയില്‍നീന്നു മത്സ്യങ്ങളും കിഴങ്ങുകളും 

, ആള മദ്ധ്യവയസ്തുനായു-ആരെ കാണുടമ്പാ,; വാങ്ങി. തലച്ചൂരടാക്കി അവര്‍ ചങ്ങാടം 

ഴം അച്ഛനെ മാമ്മിച്ചു പോകുമായീരുന്നു .. കാത്തീരീക്കയായിരിക്കും, : പള്ളീവാതുക്ക 

പഴയജീവിതത്തീന്‍െറ, ആയിരം മ്‌“ ലെ'വായിനശാലശ് മുമ്പിലായിരുന്നു ച 
ലുകൾക്കപ്പുറതത്ത്‌ ഫ്രഞ്ചു” -വാഴ്ചയുട്ട-അ റ്‌: (ത, -ഉച്ചമയങ്ങുമ്പോള്‍ തുടങ്ങുന്ന ആര്‍; 





4 
3 


1 
| 
1 


4 


: ; കൂട്ടങ്ങള്‍, 


' വശിഷ്ടങ്ങള്‍ മരവീച്ചുകിടക്കുന്ന്‌ ഒരുനാ 
: ഭടന്‍ പട്ടണത്തിലെ ജീവീതത്തീന്‍റ, 
; പാഴ*ചുവയുള്ള മാധുര്യം അയാളുടെ 
' ബോധത്തില്‍ കിനിഞ്ഞിറങ്ങി, സ്വയം 
. ജനസമുദ്രത്തിന്‍െറ 


. ഖും സംസാരവും മറെറാരു ലോകം കട 


! 

| 

| : ബീരത്തു നോക്ക്‌യീതിക്കയായിര;ക്ടം. ന കണങ്ങള്‍ തുള്ളീയോടാറുള്ള പ്പോള്‍ പല 
i 

1 

} 

; നുപോയി ഏതോ പഷ്ലാററുഫോമില്‍ വ 


; അുനീല്‍ക്കുന്ന ട്രെയിനിന്‍െറ ഇരമ്പല്‍ ഒ 


| ആമ്ല്ലേതോയിത്തീന്ത, മുമ്പിലെ , 


: തണുത്തകാററു*, പടിഞ്ഞാറന്‍കാററി 
& ൭൯൨ താളപ്പിഴവുകളെ പരിഹസിച്ചു 
ചിരിക്കുന്ന ചവോക്കു മരങ്ങള്‍, തെങ്ങിൻ 

തെങ്ങോലകള്‍ പൊയിഞ്ഞ 
ആകാശത്തിനപ്പുറം കന്നീന്‍ചെരുവിലേ 
- രഖ്‌ ഓടിപ്പോകുന്ന ' വയലുകള്‍ വയലുക 
 ളീൽ ഇപ്പോള്‍ ഉഴുതുമറിക്കലീരന്‍റ തീര 


; : ര്‍രെയിരിക്കും. വയലുകളില്‍, പണീയെട്ട 


; മാനായി നദിയജുക്കരെയുള്ള ഗ്രാമങ്ങളില്‍ 


; ; നിന്ന്‌ യര്‍വ്വനയുക്തകളായ രപണ്ണങ്ങള്‍ 


3 
. 
te 
യം, 


4 വരുമായിരുന്നു. മേല്‍മുണ്ടില്ലാരത അടി 


Pl പ്പവോട തെറുത്തുകയററി അവര്‍ വിയര്‍ 
ടു പ്പൊഴ്ചക്കും. നാട്ടഴ്ുവന്‍ അലഞ്ഞുതീര? 
യുന്ന ഒരു കാലഘട്ടത്തില്‍ വയല്‍ക്കര 


തിരയാച്ചകള്‍. അ... 
യാള്‍ കേട്ടതേയില്ല ആളുകളുടെ ബഹള 


റീല്‍ നങ്ങളെ മഹാണടികളും. കുടലൂരമ്പുന്ന 


' നീരകള്‍ക്കപകരം  വെള്ളമണ്ത്തീരം, 


വിളികള്‍ സന്ധ്യകഴീയാറാകും തീരാനാ 
യീ. വീല്ലനച്ചരക്കുകൾക്കീടയില്‍ തിങ്ങി 
ഞേരുങുന്ന ആള്‍ക്കൂട്ടം ഒരു നീഴലായീ 
മനസ്സിലുണ്ടിപ്പോഴും. ചന്തയില്‍ വരു 


മറന്നുപോയി. , ചുററും. അലയടിക്കുന്ന? ഏസനന്ദര്യത്തിടമ്യകളെ നോക്കീയിരീക്ടാ 


നായി വായനശാലയുടെ. മുകള്‍ത്തട്ടിലെ 
ജനലുകളില്‍ പഴയ തിരക്ക്‌ ഇപ്പോഴും. 
ഉണ്ടായിരിക്കുമോ. ചന്തകഴിഞ്ഞു ആളു 
കൾ പീരീഞ്ഞാല്‍ നാട്ടില്‍ നീശ്ശബ്ദരുയ്യാ 
ണ്‌. ഇടയ്ക്കിടെ കടന്നുപോകുന്ന വാദ 
“തിന്‍ തൃദസ്വന്വും- ബാക്കി; വുന്ന. 
മയക്കത്തിന്‍െറ ആരംഭം... er 
അയാള്‍ വേദനയോടെ ഒാത്തു. : 
എൻറ നാട്ട! ആയിരം മൈലുകള്‍ക്ക 
റത്ത്‌ മുകമായീരീക്കുന്നു എന്‍െറ നാട്ടു 
കാ! 
ഴീയുന്ന എന്‍റ നാട്ട”, എന്‍െറ ജീവിതം 
പോലെ ആക്കും വേണ്ടാത്ത ഒന്നാണതു*, . 
ദുഃഖമേഘങ്ങള്‍ മരുണ്ടുകൂടീയ ആക്‌ ' 
. ശം. മന്ദഹാസത്തിരന്‍റ നീലീമ മാ 
പോയി. കരയുവാന്‍ തുടങ്ങുന്ന ഒരു മുഖ 
മാണു” അയാള്‍ക്കിപ്പോള്‍. ആള്‍ക്കൂട്ടത്തി 
ന്നു മദ്ധ്യത്തിലാണു താനെന്നു” ഓത്‌ 
പ്പോള്‍ അയാള്‍ സമാധാനിച്ചു. സമു 
ത്തിലെ ഒരു പരല്‍. 


EE 


ലം ച്ചും പും കടലാ പലം മാക്കരശാംടരടടയോ ്ുലുളെണ്റാനാോസയുടുററാ 
ക - ത്യാ 














 1073-ലെ 


മലയാളനാട്‌ ഷീററുകലണ്ടര്‍ 


1 
൪. 


റ ക്രിസ്തുവര്‍ഷം, കൊല്ലവഷം, ശകവഷം, ഫിജ 
റാതീയതികള്‍, വിശേഷദിവസങ്ങള്‍, എന്നി 
വയെല്ലാം ഇതില്‍ ഉൾപ്പെടുത്തിയിട്ടുണ്ടു്‌. 


ആറു കലണ്ടർര്‍ഷീററുകള്‍ക്കു പുറമേ 
കമനീയ മായ ത്രിവണ്ളൂമുഖച്ചിത്രം- 


+ 72 i 


1972 നവംബര്‍ അവസാനവാരത്തില്‍ പ്രസിദ്ധീകരിക്കുന്നും 


വിലഃ 65 പൈസ മാത്രം. 


മാനേജര്‍, ॥ : 
മലയാളനാട്‌” വാരിക, | 


 കോട്ടമുക്ക്‌, കൊല്ലം. 








രഞ്ചു രപ്പത്തിരണ്ടിരന്‍റ മാട്ടുംഗ-സ്‌ 
യണ്‍.-വിദ്യാവിഫാര്‍ ഫാസ്റ്റ്‌ട്രെയിന്‍ 
കാത്തു" ആളുകള്‍ തിങ്ങിക്കൂടി. പ്ലാററു 
ഫോം നിറഞ്ഞുകവിഞ്ഞു. ഓമ്മകളുടെ 
ക്ഷീണഭാരമേററ ശീരസ്സോടെ അയാള്‍ 
ചതുരക്കള്ളികളില്‍ ദൃഷ്ടിയുന്നി നടന്നു. 
അഴ്ചക്കുകട്ടപീടീച്ച വരകള്‍. സ്ഥിരപരീ 
ചയംകോണ്ടു്‌” അയാള്‍ ആള്‍കത്തിരക്കിലു 
ടെ നൂലുപോലെ വലിഞ്ഞുപോയി, ത 
ലന്ത്ുള്ളില്‍ നേരിയ മമ്രരധ്വനി മുഴങ്ങി. 
ഓമ്മകളുടെ കാഠിന്യമേല്‍ക്കുമ്പോള്‍ ഇതു 
പതീവായിത്തീന്നീരിക്കുന്നു. മനസ്സു” മ 
റെറവിടെയോ കട്ടങ്ങി കീടക്കുന്നു. 


ഗേററിനു പീന്നില്‍നിന്നു വെള്ളവസ്ത 
ധാരി ടിക്കററാവശ്യപ്പെടു. പോക്കററില്‍ 
കുളൂങ്ങിക്കിടന്ന പാസ്റ്റ്‌ എടുക്കുമ്പോള്‍ 
ഓര്‍ത്തു. പാസ്സ്റീന്‍െറ അവധി? തീരാറാ 
യിരിക്കുന്നു. എട്ടറുപ്പിക നാല്ലതുപൈസ 
ഇനീയെവീടെ? അയാള്‍ ദീര്‍ഘമായി 
ശ്വസിച്ചു; സ്വയം പറഞ്ഞു: വീഷമീക്ക 
അതു". സഹിക്ക... എല്ലാം സഹിക്കൂ. എ 
ന്തെല്ലാം പോംവഴീകള്‍... ഫുട്ട”പാത്തീ 
നീരുവശവും വില്ലനക്കാരു ബഹളം. 
കാതില്‍ വന്നടീക്കുന്ന ശബ്ബ്‌ഭതരംഗങ്ങള്‍ 
വഴിമുട്ടീരയന്നോണം നിന്നുവീറച്ചു, ഒഴു 
ക്കീലെന്നപോലെ ഫാംട്ട്‌പാത്തീന്‍െറ അ 
വസാനത്തീലെത്തീ, നാലുപാടും പോ 
കുന്ന റോഡുകള്‍. പൂവില്ലനക്കാരുടെ ബ 
ഹളം അവസാനിച്ചിട്ടില്ല. എന്തെല്ലാം 
പൂക്കള്‍! ഇതീലേ പോയാൽ ഭവാനീശ 
കര്‍റോഡീലെത്താം, മാടപ്രാവുകള്‍ നീ 
റഞ്ഞ റോഡരികിലെ അമ്പലം. “നീ 
ഡോസ"്‌*ഫോട്ടലീന്‍റ പുറംചെരുവില്‍ 
നാട്ടുകാമനൊരുത്തന്‍െറ ബീഡിക്കടയു 
ണ്ട്‌. നേരീയ പരീച്ചയത്തിന്‍െറ നൂലി 
ഴഇകളെ കോത്തുകെട്ടുകയാണു”. കടം കീ 
ട്ടം ആദ്യമായി ചോദിക്കുന്നതുകൊണ്ടു” 
അവന്‍ തരാതിരിക്കില്ല, ഒരു സിഗററര 
വലീക്കണം. ആലോചനകളേ വ്യക്തമാ 
യി കോത്തീണക്കാന്‍ അപ്പോഴേ കഴീയു. 
എന്തെങ്കിലും സംസാരിച്ചിട്ട കുറെയായി. 
കുറച്ചു സംസാരിച്ചീരീക്കാം. നാട്ടവിശേ 
ഷങ്ങളുണ്ടാവും. കല്ല്യാണക്കാര്യങ്ങളുമു 
ണ്ടാവും. നാട്ടിലെ അവീഹീതവേഴ്‌ച 
കളുടേയും അനാഥഗര്‍ഭങ്ങളടേയും കഥക 
ഉം കാണും. അശ്‌ലീലകാര്യങ്ങള്‍ പറ 


യാന്‍ മീടുക്കനാണു*, ഇന്‍ കുറച്ചു ൪സി 
ക്കണം. ഉച്ചത്തില്‍ സംസാരിക്കണം; 
പെട്ടിച്ചിരീക്കണം. എത്രയോ നാളുകള്‍ 
കൂടിയായതിനാൽ കൂട്ടതല്‍ സന്തോഷം 
തോന്നും. 

കൌതുകത്തോടെ അയാള്‍ മാത്തു. 


ഞാ, സംസാരിക്കാനും ചിരിക്കാനുമു 


ള്ള കഴീവു” വീണ്ടെടുക്കകയാണു*. മറന്നു 
പോകാതിരിക്കാന്‍ വേണ്ടി... 


രാത്രീ റൂയിരലത്താൻ വൈകും സാ 
രമില്ല എട്ടു നാല്ലതിന്‍െറ കല്ല്യാണ്‍ടെ 
യിന്‍ കിട്ടിയാല്‍ ഒമ്പതരയ്കു റൂമിലെ 
ത്താം. അപ്പോഴേജും തിരക്കുകള്‍ ഒഴി 
യും. നാളെ കത്തെഴുതാം. രണ്ട്‌” ഇന്‍ 
ലന്‍ഡുകള്‍, ഒന്നു വീട്ടിലേയ്ക്ക്‌. പ്രീയമു 
ള്ള അച്ഛനും . അമ്മയ്ക്കും എന്നു തുടങ്ങുന്ന 
എഴുത്തു". എനിക്കു സുഖംതന്നെ. വിഷ 
മങ്ങളൊന്നുമില്ല... എന്നവസാനിക്കുന്ന എ 
എത്തു". അതിലിടട്ക്കു തീരുകേണ്ട വിഷ 
യമരന്താണെന്നു്‌ അയാള്‍ ആലോചിച്ച, 
രണ്ടു” ഇന്‍ലന്‍ഡുകള്‍. തിങ്കളാഴ്ച പാ 
സൂ പുതുക്കണം. എട്ടറുപ്പീക നാല്പതു 
പൈസ. എവിടെ? എവിരദ? ആക്കു 
ടീ ആലോചിച്ചപ്പോള്‍ അയാള്‍ക്കുന്മേ 


ഷം തോന്നി. ഒരു സീഗറററുകൂടി വലീ 


റോഡരുകുചേന്ന നടക്കുമ്പോള്‍ അ 
യാള്‍ കരുതീ: ഞാനാണു” ഏററവും വലീ 
യ രാഗ്യവാന്‍൯, എനിക്കു ചിന്തിക്കാന്‍ 
വിീഷയങ്ങളുണ്ടു”. പരീഫരിക്കാന്‍ പ്ര 
ശ്‌നങ്ങളുണ്ടു്‌. ജീവിക്കാന്‍ ദുര്‍ഘടംപി 
ടീച്ച ഒരു ജീവീതമുണ്ടു”. കഓാമ്രകളെ- സു 
ക്ഷീക്കാന്‍കലാഫ്ൃദയവുമുണ്ട്‌. ഭാഗ്യവാന്‍. 


ഒരു ചെറുപുഞ്ചിരി ചുണ്ടിന്‍െറ കോണ്‌ 
കളീല്‍ ഒതുക്കിയിട്ടു” അയാള്‍ ഉത്സാഫപൂ 


ര്‍വ്വം ആവത്തിച്ചുകൊണ്ടീരുന്നു. 


.വീഷമിക്കരുതു്‌. സഹിക്ക. ല്ല 


സഫിക്കു... എന്തെല്ലാം പോംവഴികള്‍... 


ക പി 


8 























വിഭൂാര്‍ത്ഥി-യുവജന 
നേതാക്കളെപ്പററി 





- 


1962-ല്‍ കേരളത്തില്‍ പദ്ധതീപ്രവ 
ത്തനങ്ങള്‍ വിജയകരമായി നടത്തിയതി 
നു കേന്ദ്രമന്ത്രി ശ്രീ. മൊറാര്‍ജിദേശായി 
യില്‍നിന്നും അവാര്‍ഡുവാങ്ങിയ എളിമ 
യുള്ള ഒരു സാമൂഹ്ൃപ്രവത്തകന്‍ ആണു 
വൈക്കം ഷംസുഡിന്‍. കേരളത്തിലെ 
ഭാരത്‌സേവക്‌സമാജങ്ങളുമായി ബന്ധ 
പ്പേട്ടീട്ടുള്ള വക്ക്‌ ഈ മനുഷ്യന്‍ സുപരീ 
ചിതനല്ല. 

ചുരുങ്ങിയ കാലംകൊണ്ട്‌ വളന്ര വീ 
കാസംപ്രാപിച്ചിട്ടുള്ള ഒരു സാമൂഫ്യയുവ 
ജനസംഘടനയാണു“ 5 9. ആരംഭ 
കാലംതൊട്ട്‌” ഈ പ്രസ്ഥാനത്തിന്‍െറ വ 
ക്താവായിട്ട്‌* സാമൂഫ്യരംഗത്തേയ്ക്കു കടന്നു 
വന്ന ഷംസുഡിന്‍. ഇന്നു്‌” ആ സംഘടന 
യുടെ പ്രധാന പ്രവത്നകരിൽ ഒരാളാണു, 


ഈ യുവനേതാവിനെ ശ്രദ്ധിക്കുക! - 


രാഷ്ട്രീയത്തിരന്‍റ അതിപ്രസരത്തില്‍ 
പൊട്ടിരളച്ച .വീദ്യാത്ഥീസംഘടനകൾ 
ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില്‍ വട 
യാര്‍ ഗവ: ഫൈസ്‌ക്കൂളീല്‍ വിദ്യാത്ഥി 
സംഘടനയ്ക്ക്‌ രൂപംനല്‍കിക്കൊണ്ടു" 
വിദ്യാത്ഥികളുടെ ആവശ്യങ്ങള്‍ക്ക്‌--അ 
വരുടേ അവകാശങ്ങള്‍ക്കുവേണ്ടി വളരെ 
“അധികം യാതനകള്‍ അനുഭവീച്ചകൂട്ടത്തീ 
ലുമാണ്‌. . | 
: ഒരു കാലഘട്ടത്തില്‍ സംഘടനാസ്വാ 
തന്ത്രയത്തിനും അവകാശങ്ങള്‍ക്കും വേണ്ടി 
സമരംനടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളി 
പ്രസ്ഥാനങ്ങള്‍ക്കിടയിലേയ്ക്കു" തന്നിൽ ല 
യിച്ചിരുന്ന സാമൂഹൃപ്രവത്തകളന്‍െറ ല 
ക്ഷൃബോധവുമായി._ കടന്നുചെന്നു. ' ചി 
ഞി്‌ച്വിതറിയ്‌ .അവരെ ഒത്തൊരുമിപ്പിക്കു 
ന്നതീനും അവരുടെ അവകാശങ്ങള്‍ അം 
ഗീകരിപ്പിക്കുന്നതിനും ഈ യുവാവിനു ക 
ജീഞ്ഞു. നഴ ക Sree ses 
, ഏുറ്റാനത്തു. , ഹോമീയോവീദ്യാഭ്യാ 
സം നുടത്തിക്കൊണ്ടിരുന്നപ്പോള്‍ 1956- 
ൽ ഡജിഹീയില്‍ന്ദടണ്ന 6 മാസം നീണ്ടു 


44 





.സാമുഹ്യപ്രസ്ഥാനം 





കക കാ 
ക്ക ടിക്ക 


വൈക്കം ഷംസുഡീന്‍ 


+ 


നിന്ന സാമുഹ്ൃപരീശീലനക്യാമ്പിൽ പ 
ങെടുക്കുവാന്‍ രാഗ്യംസീദ്ധിച്ചു. പരീശീ 
ലനം കഴിഞ്ഞപ്പോള്‍ ഒരു സാമുഹ്യസേ 
വകനായി വിദ്യാഭ്യാസത്തിലും സാമു 
ഹ്യാചാരങ്ങളിലും പരിഷ്യാരത്തിലും പി 


ന്നണിയില്‍ നിന്നിരുന്ന ഏറനാട്ട താലു 


ക്കിലലശ്കാണു കടന്നുചെന്നതു്‌, . 1957 മു 
തല്‍ 60 വരെയുള്ള കാലത്തു്‌ ഇപ്രദേശ 
ത്തു. മനുഷ്യന്‍, അനുഭവിച്ചു കൊണ്ടിരുന്ന 
വേദനകള്‍ നേരില്‍ മനസ്സിലാക്കുവാന്‍ 
കഴിഞ്ഞതിന്‍ൌ പശ്ചാത്തചത്തിലാണു* 
ജീവി മത്തിന്‍െററ 
ഒരു ഭാഗമായി അലിഞ്ഞുചേന്നതു*, 
അക്ഷരാഭ്യാസവും , സാമുഹ്യബോധ 


വും കണികാണാത്ത ആദീവര്‍ഗ്ഗക്കാരായ , 
“ചൈമക്കള്‍”"* എന്നറിയപ്പെട്ടന്ന അധ 


കൃതവര്‍ഗ്ഗത്ങള്‍ക്കിടയില്‍ ചര്‍ച്ചാക്‌ളാസ് 


.കള്‍ സംഘടിപ്പിച്ചു”. അവരെ ഒരു പരി 


ധിവരെ വെളിച്ചം സ്വീറഞ്ഞ ജീചീതത്തി 
ന്‍റ പുതീയ, മേച്ചില്‍ സ്ഥലങ്ങളിലലേയ്ത, 
കൊണ്ടുവരുവാന്‍ കഴിഞ്ഞു... 


3800-ൽ പരംസ്ലികള്‍ 150 ശീശുവിദ്യാ 


യ്ക്ക 


സു യി ഡാ ഹിമം ജല ന 


nn 


Ten pe ക 


ത എ യല ചലച” രി ചോ ഴി 


ഗിന്നി 


(മിഥ, Siena mu we 


ക്വ. 





ലയങ്ങളീലായീ ഇദ്ദേഹത്തിന്‍െറ കീഴില്‍ 
ഇന്നു ജോലിനോക ന്നുണ്ടു. നേഴ്‌സറി 
ടീച്ചര്‍ ഏന്ന പേരില്‍ ശമ്പളമില്ലാതെ 
നിസ്വാത്ഥസേവനം മാത്രം കൈമുതലാ 
യുള്ള ഈ 300 - പേരുടെ സേവനത്തിനു 
പോലും ഗവര്‍മെന്‍റ്‌ വില 'കല്ലീക്കുന്നീ 
ല്ല എന്നു പറയുമ്പോള്‍ - 

300 പേരുടെ തൊഴിലില്ലായ്തജ്ക* ഗാ 
ന്ധിജി വിളംബരം ചെയ്ത സാമുഫ്യസം 
ഘടനകളിലുടെ “എളിയ രീരീയില്‍ എങ്കി 
ലും ഉത്തരം കണ്ടെത്തുവാന്‍ . അദ്ദേഹത്തി 
നു കഴിഞ്ഞു എന്നതില്‍ ഷംസുഡിന്‍ സം 
തൃപ്തനാണ്‌ a 

അമേരിക്കന്‍ സംഘടനയായ €, R-.'$, 
നല്‍കുന്ന ഭക്ഷണധാന്യങ്ങള്‍മൂലം 5000൦ 
ത്തില്‍ചരം കട്ടികള്‍ ..സന്തോഷചിത്തരാ 
ണ്‌, രാരക്‌ സേവക്‌ സമാജത്തിന്‍െറ 
കീഴിലുള്ള ചെറുകിട വൃവസായപരിശീ 
ലനകേന്ദ്രങ്ങളീൽല്‍ ഈ 300--ല്‍പരം അഭ്യ 

വീദ്യര്‍ ഒതുങ്ങിനില്‍ക്കുമോ? . ഇവീ 
ടെ അദ്ദേഹം സര്‍ക്കാരിന്‍െറ സഹായം 
തേടുന്നു. സാമുഹ്യരംഗത്തുള്ള ഇവരെദന്നി 
ച്ചണിനിരത്തിക്കൊണ്ടു"” ഒരു പുതിയ സാ 


_ മുഹൃയവിപ്‌ഉവം തന്നെ നമുടെ ഗ്രാമീ 


ണാന്തരീക്ഷങ്ങളില്‍ സൃഷ്ടിക്കാം ” എന്നു” 
അദ്ദേഫത്തീനു' പുണ്ടവിശ്വാസം ഉണ്ടു്‌. 
മതസരഹാര്‍ദ്ദം നീലനിറുത്തുന്നതീനു 
വേണ്ടി 1970-ൽ അതിത്തീഗാന്ധി ഖാന്‍ 
അബ്‌ദുള്‍ ഗാഫര്‍ഖാന്‍െറ നിര്‍ദ്ദേശപ്ര 
കാരം ജയച്ചകാശ്‌* നാരായണന്‍ സംഘ 
ടീപ്പിച്ച ““ഇന്‍ സാനി ബീരാദിര ഖ്ൃദാ 
യീ ംിത്‌മത്‌ഘര്‍?”* എന്ന പ്രസ്ഥാനത്തീ 
ന്‍െറ കേരളത്തിലെ പ്രതിനിധിയായി 
പങ്മെട്ടത്ത കൊണ്ടു്‌--ആ സംഘടനയുടെ 
എക്‌സികൃട്ടിവു മെമ്പര്‍ കൂടിയായ ഷംസു 
ഡീന്‍ മതസൌഹാര്‍ദ്ദം നിലനിറുത്തുവാന്‍ 
സംമൂഹൃസ .ഘടനകള്‍ വഴി മാത്രമേസാ 
ദ്ധ്യമാവ, എന്നു്‌ ഉത്‌ഘോഷിച്ചു" അതി 
ത്തി ഗാന്ധിയുടെ ചശസേജ്കു പാത്രമായി 
ത്തീര്‍ണ്ന ര.ഗം ഇന്നും ഹൃദയത്തില്‍ അല 
തല്ലുന്നുണ്ടു”. | 


തലയോലപ്പറമ്പ്‌ ഡി. ബി, കോളേ. 


ജ്‌, ഏ. ജെ. ജോണ്‍ മെമ്മോറിയല്‍ 
ഫൈസ്‌ കൂള്‍ എന്നിവയുടെ ആവിര്‍ഭാവ 
ത്തിനും വളര്‍ച്ചയ്ക്കും വേണ്ടീ വളരെ പ്രയ 
തം ചെയ്തിട്ടുള്ള ശ്രീ. ഷംസഡിന്‍ അ 
പോലെതന്നെ ഒരുപിടി. സംഘേടനക 
ളീൽ ഇന്നും സജീവമായി പതങ്കടുത്തുവരു . 
ന്നു. എം. ഇ. എസ്സ്‌, മുസ്‌ളിം കള്‍ച്ച 


റൽ അസോസിയേഷന്‍ കേരള :“നേഴ*സ 
“റീ ടിച്ചേഴസ്” അസോസിയേഷന്‍ എ 


--ന്നീവ അതില്‍ ചിലതു മാത്രം. 


വീവാഹീതനുര്‍്‌ (ഭാര്യ ശ്രീമതി റഷീ 
ദാബീഗം (ബികോം) ഇലടിക്‌സീററീ 
ബോര്‍ഡിലെ ഹെഡുഴ ക്‌ളാര്‍ക്കു*) ഒരു 
കട്ടീയുടെ പിതാവുമായ ഷംസുഡി൯ സാ 
മുഹ്യരംഗത്തേക്കു കടന്നുവന്നപ്പോള്‍ വീ 
മര്‍ശനങ്ങള്‍ നാലു ഭാഗത്തു നീന്നും ഉയന്ര, 
ചെളി വാരി എറിഞ്ഞുകൊണ്ടു" ഈ മ്‌ 
ഹാപ്രസ്ഥാനത്തെ തകര്‍ക്കുവാന്‍ മുന്നോട്ടേ ' 
വ വര്‍ എല്ലാം ഇന്നു” അദ്ദേഹത്തിന്‍െറ 
പ്‌ന്നിൽ അണര്‍നിമന്നീരിക്കകയാണു*, 
- ഭാരത്‌ സേവക*സമാജം പോലുള്ള 
സ ഘദനകളിലൂടെ വളരുന്ന്‌ തലമുറകള്‍ 
കടന്നുവന്നാല്‍ സമുദായത്തിമന്‍റ പേ 


. രീല്‍---സംസ്ത്യാരത്തിന്‍റ പേരീല്‍--രാ 


ഷ്രീയധത്സരങ്ങളുടെ പേരില്‍ -ഇന്നു ജന 


. അളുടട ഇടയില്‍ ഉണ്ടായി കൊണ്ടിരിക്കു 


ന്ന ഛീദ്രവാസനകള്‍ അവസാനീപ്പീക്കക 





ലേക്കു കടത്തിക്കൊ ണ്ടുവന്നു” ഇന്‍ഡ്യയുടെ 


- ഭാവിതന്നെ സ്രക്ഷിതമാക്കുകയു രചയ്യാ 


മെന്ന്‌ വീശ്വസിക്കന്ന വൈക്കം ഷംസു 
ഡിന്‍െറ നിസ്വാര്‍ത്ഥസേവനം കേരള 
ത്തീലെ .ഓരോ യുവജനങ്ങൾക്കും വീല്‌ 
പ്പെട്ട ഒന്നാണു” Se 
അബ്‌ദുള്‍ 


(ത 











ഛ40ട്ടപാറിഭന്‍റ സീല്‍ക്കാരശബ്ദ 
വും അതീവേഗത്തില്‍ പായുന്ന അശ്വ 
ത്തിന്‍റ കുളമ്പൊച്ചയുടെ താളക്രമരും 
കേട്ടാണ്‌” ബാലഗോപാലന്‍ ഞെട്ടിയുണ 
ന്നതു”. ഉപബോധത്തിന്‍െറ നീച്ചഴിക 
ളീല്‍നീന്നു” പീടഞ്ഞു” രക്ഷപ്പെട്ട്‌ ബോ 
ധത്തി൭..റ കരയില്‍ വീണു” കണ്‍തുറക്കു 
മ്പോള്‍, ഇരുട്ട്‌. വാതായനത്തീലെ താ 


A: 
46 , 


[ 
at 
ക } 
11% ] 
i TT 


ക്ഹോൽപ്പഴതിലുടെ അടുത്ത മുറീയീല്‍നി 
ന്നു” ഒളിച്ചോടീവന്ന പ്രകാശത്തിന്‍െറ 
ഒരു ബീന്ദു ബാലഃഗാപാലനു” ഇരുട്ടി 
ന്‍റെ അംഗവിക്ഷേപങ്ങള്‍ കാണിച്ചു 


കൊടുത്തു. 
ചുണ്ടുകള്‍ കടിച്ചിറുക്കി. തലയിണയെ 


മുറുകെ പുണന്നുകൊണ്ടു്‌ ബാലഗോപാ 
ലന്‍ ചെകീടോര്‍ത്തു. കട്ടിൽ, ഈ നശീ 





* 


s 
പഥം നം 








ച്ച കട്ടില്‍ ഭൂമിയുടെ മാത്തടവുമായുള്ള 
എന്‍റ അകലം കൂട്ടുന്നു. ആമാറിടങ്ങ 


: , ളീല്‍ ചെകീടമത്തി ശ്വാസഗതിയുടെ 


ആരോഹണാവരോഹണക്രമം എനിക്കു 
കേള്‍ക്കണം. പൊടിപടലങ്ങള്‍ക്കപ്പുറ 
ത്തായ അശ്വത്തിന്‍െറ കുളമ്പൊച്ച, കാതു 
കളിലൂടെ കടന്നു്‌, എന്‍െറ ചോരയെ ചൂ 


&  ട്ടപീടിപ്പിക്കുന്ന, ഞരമ്പുകളെ തസിച്ചിക്കു 


ന്ന, നീര്‍പ്പതിയുടെ ഉന്മാദമേഖലകളിലെ. 
ത്തിക്കുന്ന രതീസങ്കിത്തനങ്ങളാവണം. 


സുരതസുഖത്തിന്‍െറ പരമാവസ്ഥയീൽ 
ഉപേക്ഷിക്കപ്പെട്ട പെൺകിടാവീനെടപ്പാ 
ലെ കട്ടിൽ ഞരങ്ങിക്കരഞ്ഞു. സീമന്‍റീ 
ന്‍റ ഉരഷ്‌മളമായ ശൈത്യത്തില്‍ ബാ 
ലഗോപാലന്‍ ശരീരമമത്തീ കീടന്നു. 


” ഞാന്‍ രതീസങ്കീത്തനങ്ങളാലപീച്ചു"* 


എറ രക്തത്തിനു ചൂടുപീടീപ്പിക്കടെ, - 


ഗതികീട്ടാതലയുന്ന പ്രേതങ്ങുളെപ്പോലെ 


' . അവ നീര്‍വൃതീയുടെ സോപാനങ്ങളില്‍ 


ചെന്നുപതീക്കട്ടേ. ഉറങ്ങുന്നവരെ ഉണ 
ത്തുകയും ഉണന്നീരീക്കുന്നവരെ ഉറക്കുകയും 
ചെയ്യട്ടെ, ആ ഗാനതല്ലജങ്ങള്‍. കാമ 
ത്തീന്‍െറ ആയീരമായിരം സുരബിന്ദു 
ക്കള്‍ പൊടിഞ്ഞുയരട്ടെ. ഒടുവിൽ, ഏ 


ററവും ഒടുവില്‍, മറേറതോ സാമ്രാജ്യ. 


ത്തീല്‍ നീന്നു” അടിയേറരു പതീച്ചവനെ 
പ്പോലെ കീതപ്പായി, ക്ഷറണമായീ, ഉര്‍ 
ജജും നഷ്ടപ്പെട്ടവനായ ഞാനായി ചുരു 
ങ്ങീക്കീടക്കുമ്പോള്‍ ഈ രാത്രീകളുടെ ശാ 
പം ഞാനറിയുന്നു. സ്വഛമായ പകലു 
കളോട്ട്‌* രാത്രീകള്‍ക്കുള്ള വൈരാഗ്യത്തീ 
ന്‍റ കഥയും ഞാനറിയുന്നു. . 


സീമന്‍റുതറയുടെ ശൈത്യത്തില്‍ വീയ 
പ്ല്ന്‍റ ചുടുള്ള നനവുകൂടി ഒട്ടിപ്പിടിച്ച 
പ്പോള്‍ ബാലഗോപാലന്‍ നീശ്വസിച്ചു. 
മുറിയില്‍, ഇരുട്ടിന്‍െറ രംഗവേദിയില്‍, 
വേളിച്ചത്തിന്‍റ ബിന്ദു ഉന്മാദയൃത്തം 
തുടങ്ങീയീരിക്കുന്നും എന്‍റ ഈ ഇരുട്ടി 
൫൯൨ തൃഷ്ണ, താക്കോല്‍നുഷീരത്തിലുടെ 
ഒരു നീസ്തന്ദ്രരന്ര വുമാവാഫീച്ചെത്തുന്ന 


ടെ 


കഥ 
Tus 
ഈ ബിന്ദു മരു സുര്യനായീ ഉദിീച്ചുപോ 
ങ്ങി, ശമീപ്പിച്ചീരുന്നെങ്കിലെന്നു” ബാല 
ഗോപാലന്‍ ആശിച്ചു. ആശയുടട വൃ 
ത്ഥത ബാലഗോപാചനീല്‍ രോഷത്തി 
ന്‍റ അലകളിളക്കിീ. 


“അശ്വത്തിന്‍റ കളടമ്പാച്ച വീണ്ടം. 
അശ്വത്തെ എത്തിപ്പീംക്കാനുള്ള ഒടുങ്ങാ 
ത്ത ആവേശവുമായി ബാലഗോപാലന്‍ 
പിറകെ. ആക്രമണകാരിയുടെ ശംഖനാ 
ദംമുഴക്കീക്കാണ്ടു” 
രംഗപ്രവേശം. 


വീട്ടിൽ, അതോരു അലച്ചയായീ രൂപാ 
തരപ്പെട്ടു 
ലെ ഇരുട്ടും ഇരുക്ടീല്ലാത്ത  ഒററമുറീയീലെ 
വെളിച്ചവും ഞെട്ടി. വാതീലുകളുടെ . 
കൊളുത്തുകളിലെ ചങ്ങലകിലുക്കം കേടു” 
ബാലഗോപാലന്‍ ഞെട്ടിയുണരുമ്പോൾ, 
വീവശമായ മുഖങ്ങളുമായി അമ്മയും അ 
ക്ലനും അമ്മയുടെ മുഖത്തു” പരീദ്രമത്തീ 
ഒ൯റയും ഉത*കണ്ഠയുടെയും നിഴലുകള്‍, 
അവ മററുപല ഭാവങ്ങളായി രൂപാന്തര 





മേ. ജയകുമാര്‍ 





പ്പെട്ടകൊണ്ടീരീക്കെ ബാലഗോപാലന്‍ 
അച്ഛന്‍െറ മുഖം കണ്ടു. രദ്രതയുടെ ചൂ 
ടുനീണത്തിന്‍ൌ ചുവപ്പു. കററീരോമ 
ങ്ങളില്‍ മുത്തുമണികള്‍പോലെ സ്വേദ 
ബന്ദുക്കള്‍, പകയുടെ തീക്ഷ”ണജപരം 
കൊണ്ടു വീത്ത കണ്ണുകള്‍ക്കുള്ളീലേയ്ക്കനോ 
ക്കീക്കൊണ്ടു” ബാലഗോപാലന്‍ എന്തി 
നെന്നറിയാതെ വീണ്ടും ഇമകൾ പൂട്ടി. 


ബാലഗോപാലറ ചുണ്ടുകളുടെ ഇ 
രണ്ട കോണില്‍ പരിഹാസ്യമായ ചീരീ 
യുടെ ഒരുതുള്ളി വെളിച്ചം തങ്ങിനീന്നീ 
രുന്നും A 





രണഭമീയിലേന്തുള്ള 


വെളിച്ചമില്ലാത്ത മുറീകളീ 














ന്ന, തട SS A noes ae Rai bin a Fs Leet ധി അണ. പ. ജം 1യ്അട ആ 


ഴു 
രചയാളനാടുവാരികയീലൂടെ “എ. 


൫൯െ൨.. സങ്കല്ലങ്ങളിലെ...ഭ:ര്യയുക-ഭത്താ__ 


വും” കാണുമ്പോള്‍ കൊതിച്ചുപോകാറു 


ണ്ട്‌, ഞാനും അവിീവാഫാിതയമ്തിരുന്നെ , 
. സ്ഥാനം. 


രണം, സ്നേഹസമ്പന്നനായ . ഒരു. . ഭത്മാ.. 





ങ്കില്‍. എന്നു്‌... ൧ ..-; ളി 
അതെന്തായാലും ഇനി നട 

വും രണ്ടാണ്‍കട്ടികളും .ഒരു പെണ്‍ഷഞ്ഞു 

മുള്ള ഞാന്‍, കട്ടംബാസുത്രണക്കാരുടെ ഭാ 

ഷയില്‍. .പറഞ്ഞാൽ ..ഒരു .““സംതൃഡ്യകുടും 

ബ''ത്മീന്‍:റ:നായികയാണു*, പാലും, ... 


മുപ്പത്തിമൂന്നു വയസ്സും (സാമ്ന തടി, 
യുമുള്ള. . ഒരു. ഫൈസ്‌ക്കൂള്‍ടീച്ചറാണു” . 


ഞാന്റ; ... ൫൭൯൨ ഇന്ന ഞെ. പ്രാത്ന എ 


ന്നാണെനറീയണോ. ആരം ിമ്രീക്കരു .. 


തു്‌---ഈ തടിയൊന്നു കുറയണേ എന്നാ 
ണ്‌, ഇതുവരെ .ആ പ്രാത്ഥന .ഭുദെവം 
കൈക്കൊണ്ടില്ല. അതുകൊണ്ടു്‌. ..*്ചേട്ട.. 
ന്‍റ”? തടീയൊന്നു കൂട്ടിക്കീട്ടാന്‍; 
ച്ുനോക്കി... .അതും' ഫലീച്ചീട്ടില്ല 
“ഇടയ്ക്കുന്നു. പറഞ്ഞോരട്ട. 








PORES Re ea 
ച്ചീ"യാകാന്‍ മുടങ്ങിയിട്ട്‌ രണ്ടു വഷങ്ങളേ 
ആയുള്ള... .... വിവാഫസമയത്തു ഞങ്ങള്‍ . 
തമ്മില്‍ എന്തു, ചേച്ചയായിരുന്നേന്നോ! 
പകല്‍ പോലത്തെ ” ഈ..പരമാത്തഥ൦ എല്ലാ 
വരോടും... ൨. റഞ്ഞു നടക്കാന്‍, _ പറുമോ?_ 


. എന്‍െറ മവഃപ്രയാസം മനസ്സറലാക്കിയ 


ചേട്ടന്‍ പറയും: * തടീയിലെന്തു -അാര്യം? 
മനസ്റ്റിഭന്‍റ ഐക്യമാണു* ഡ്ലുതു'. 
ഞാൻ തക്ക്‌'ക്കാന്‍ തുടങ്ങും; 1 
“*എന്നാലും...**. ഴ്‌ 
ചെട്ടന്‍ തുട്രം? : “നിന്‍െറ ത്ടി. കുറ. 
യാന്‍ ഒരു മാറ്റൂമേയുള്ള "" *'അജതന്താ 
ചേട്ടാ..." . ഏത്ര ആകാംക്ഷയ്ട്ടോണ 
ന്നോ .എഃന്‍റ: ചോദ്യം, ക 
ചേട്ടന്‍െറ മറുപടി; “ഞാന്‍ ടാന്‍സ്‌ 
ഫര്‍വാങ്ങ? ദൂര എവിടെയെങ്കിലും പോ 
കണ്ടം..." ലു ഴ്‌ Das . 
* ആ വേര്‍പാട്ടു” നീടന്‍റ തടി കുറച്ചു, 
കൊള്ളം.” നം വം 
ചേട്ടന്‍റെ ഫലിതം കേള്‍ക്കുമ്പോള്‍ 


48 


be 
ഭ്വാത്ഥീ , 
ഞാൽ “തടി. 


എന്‍െറ . വീഷമങ്ങ.ളേല്ലാം മാഞ്ഞുപോ 
കം. എനിക്കു ചിര്‌പൊട്ടും. ഈ ചീ 
രീയും സംതൃപ്തിയും ഹൃദയെക്യവുമാണു്‌ 
ഞങ്ങളുടെ ജീവീിതവിജയത്തിന്‍െറ അടി 


എന്‍െറ ജീവിതത്തിനു അത്ഥംപേകറ്ര 
തന്ന .ചേട്ടനും ഒരു സക്കാരുദ്യോഗസ്ഥ 
നാണു*.. അത്ഥം പകന്രതന്ന ചേട്ടന്‍ 
എന്നുതന്നെ .ഞാന്‍ പ്രയോഗിക്കുന്നു. അ 
തേ, എല്ലാ അത്ഥത്തിലും. എന്‍െറ ജീവി 
തത്തിനു” അത്ഥം പകന്ന തന്നതു" എന്‍െറ 
ചേട്ടന്‍തന്നെയാണു... അകെങ്ങനെയെ 
ന്നല്ലേ? പറയാം. 


“ തിളച്ചുമറിയുന്ന ജീവീതപ്രയാസങ്ങളു 


ടെ നടുവിലൂടെയാണ്‌” ഞാനൊരു യുവതി: 


യായതു*. - അതുകൊണ്ടു” എന്റെറ സങ്കല്ലം 


ഒരു ഭത്താവിനെപ്പററിയല്ലായിരുന്നു. വി. 


ശ്പ്പീനെപ്പററീയായിരുന്നു, ,കഷ്ടപ്പാടുക 

ളെപ്പററീയായീരുന്നു. ന 
,നാലാംവയസ്സീലാണു* അമ്മ മരീച്ചതു*, 

പിന്നീട മുത്തശ"ശന്‍റയും മുത്തശഴശീയു 


ടേയും സംരക്ഷണത്തില്‍ വളനസു. കൊ 
ച്ലുമകളെ ആനന്ദത്തിലുടെ 
കഴിവുള്ള വരായീരുന്നീല്ല ആ സ്നേഫസ 
മന്നര്‍. ആ ര്‍സ്പഹത്തിംന്‍ം  സമ്പത്താ 
ണു” അന്നു്‌ എന്നെ ജീവിപ്പിച്ചതു”. അ 
പൂപ്പനും അമ്മൂമ്മയും. നേടിന്തന്ന ആ സ 


മ്പത്തു്‌ ഇന്നും എ൭. വിട്ടുപിരിയാതെ 


നിലനില്ലന്നു. 

മുത്തശ്ശിയും മുത്തശ്ശരും ഒരു കാര്യം മറ 
ന്നില്ല. എന്നെ പഠിപ്പിക്കാന്‍. ആദീ 
വസങ്ങളോമ്മയീൽ വരുമ്പോള്‍ ഇന്നും 
എന്‍െറ കണ്ണുകള്‍ നീാഞ്ഞു പാകം. പ്രാ 


“യചൂത്തിയായപ്പോള്‍ എന്‍റ എല്ലാരമ 
, ല്ലാരായിശേഷിച്ചീരുന്ന അവര്‍. എന്നെ 


pi RM ഈ ലോകം വിട്ടപോ 
യി. [ 


ഞാന്‍ ഒന്നു തീരിഞ്ഞു നോക്കീ, എന്‍റ 


തായീ ഇനീ എന്തു ശേഷിച്ചിട്ടുണ്ടെന്നു*... 
ആകെക്കൂടി ബി.എ. എന്നളരു ഡീ 
ഗ്രിമാത്രം. ജീവിതത്തിനു സുരക്ഷിതത്വം 


നല്‍കാന്‍ കെല്ലള്ളതാണോ ആ ഡീഗ്രീ 


സ 


ളത്തത്തക്ക- 


ലയി metic 
ടെ 











ന 





ട്ട്‌ ട്ട 





ഗ്‌ 
ഉററവരും ഉടയവരുമില്ലാത്ത ഒരു രപൺ 
കുട്ടിയാരണങ്കിൽ പറയാനുമില്ല. 


ജീവിതത്തീഴന്‍റ മരുഭൂൃമീയീലൂരട ഏ 
കാകീനീയായീ നടന്ന ഞാന്‍ ഒരന്തിത്ത 
ണല്‍ കണ്ടു. അതൊരു കേ:ണ്‍വെന്‍റാ . 
യീരന്നു എനിക്കവിടെ ഒരു ജോലീ കീ 
ടി. അഡീടുത്തെ മദര്‍ സുപ്പീരിയര്‍ എ 
ന്നെ സ-ന്തം മകളായീക്കരുതി. ഞാന്‍ 
മദറിനെ മമ്മീ" എന്നാണു വിളിച്ചിരുന്ന 
തു". കഷ്ടപ്പാട്ടകളില്‍നിന്നും രക്ഷനേടാന്‍ 
ഒരു കന്യാസ്ത്രീയാകാന്‍ ഞാന്‍ തീരുമാ 


നിച്ചു. 


“മോളേ!” എന്‍റ ഏകാവലംബയാ 
യ മമ്മീ പറഞ്ഞു: ““വിവാഹജീവീത 
ത്തേക്കാള്‍ പ്രയാസമേറീയതാണു്‌ ഒരുക 
ന്യാസ്ത്രീയുടെ ജീവിതം. അതുകൊണ്ടു ന 
ല്ലോരു ഭത്താവിനെ കിട്ടാൻ കത്താവീ 
നോട്ട പ്രാത്ഥിക്കൂ.” _. 


ഞാന്‍ പ്രഃത്ഥിച്ചു ' നീര രമായി 
പ്രാത്ഥീച്ചു. നിരീശ്വരത്വത്തിന്‍റ ഈ 





പുഷ”്‌പറാണി 


| പിന്നിട്ടിരിക്കുന്നു, 


കാലഘട്ടത്തീല്‍ പ്രാത്ഥനജ്കും ഉപാസന 
തും സ്ഥാനമില്ലെന്നെനിക്കറിയാം. പ 
ക്ഷേ, അനുഭവം എടന്ന മറെറാരു ന”"ഗമ 
നത്തില്‍ കൊണ്ടെത്തിക്കുന്നു. “മുട്ടവീല്‍ം 
തുറക്കപ്പെടും” എന്നു കത്താവരുള്‌ച്ചെയ്തി 
ടടണ്ടു*്‌. ഞാന്‍ മുട്ടി താമസീച്ചാണെങ്കീ 
ലും തുറക്കപ്പെട്ടം 


ആ കണ്ടെത്തലിനെപ്പററീ മമ്മീയോട്ട 
പറഞ്ഞു.. മമ്മീ അദേഹത്തെ കണ്ട സം 
സാരിച്ചു.. എനിക്കും അദ്ദേഹത്തിനും 
വേണ്ട ഉപദേശങ്ങള്‍ തന്നു, 


മുറയ്ക്കു കത്തുകള്‍ വന്നുകകൊണ്ടികന്നു ക 
വരാന്‍ താമസിക മ്പോള്‍ ഏകയായീ 
രുന്നു കരയുന്ന എന്നെ മമ്മീ ആശ്വസീ 
പ്പീക്കം. “പോയി പ്രാത്ഥീക്കൂ മോളേം 
നിന്‍െറ ചേട്ടന്‍റ മാതാപിതാക്കള്‍ അനു 


കൂലീക്കാന്‍!? 


തുടര്‍ന്നു നടന്നതു കൊടുങ്കാററുകളുടേയും 
വഷപാതങ്ങളുടേയു. ചുഴലീക്കാററുകള 
ടേയും തകക്ലൊയിീരുന്നു. എല്ലാം ഓക്ക 
മ്പോള്‍ ഇപ്പോഴും ഞാന്‍ ഞെട്ടുകയാണു', 
മമ്മീയുടെ അശ്രാന്തപരിശ്രമം കൊണ്ടു" 
എന്‍െറ ചേട്ടന്‍ എന്‍റതായി എന്‍റ 
ഭാവീസജല്ലങ്ങള്‍ പൂവണിഞ്ഞു. 


ഇതെല്ലാം നട ന-്ടൂ”്‌ എത്ര വഷങ്ങള്‍ 
സത്യം പറഞ്ഞാല്‍ 
വിവാഹശേഷമാണു” . ഞങ്ങളില്‍ പ്രേമം 
മൊട്ടീട്ടതു”. ഇപ്പോഴും ഞങ്ങള്‍ അഗാധ 
പ്രേമത്തിലാണ്‌", ഞാനാകുന്ന ശാഠ്യ്‌ 
ക്കാരീയെ ഒരു കൊച്ചുകുട്ടിയെ എന്നവ 
ബ്ൂരാണു ചേട്ടന്‍ സാന്ത്വനപ്പെടുത്തുന്ന തുഴ, 
മാതൃസ്നേഫവും, പീതൃടസ്മഹവും, ഭര്‍ത്തൃ 
സ്നേഹവും, ഞാന്‍ അദ്ദേഹത്തില്‍ കണ്ടെ 
ത്തിയീരിക്കുന്നു. ഒരു നീമീഷം പോലും 
ചേട്ടനെ പീരീഞ്ഞിരിക്കുക അസാദ്ധ്യ 
മാണു്‌. ചേട്ടന്‍ മിക്കപ്പോഴം കളീയാ 
ക്കം: “നീ ഒരു കീറുക്കിപ്പെണ്ണാണു”.' ഇ 
ങ്ങരനയൊരു ഭ്രാന്തുണ്ടോ? മനസ്സിനു” 


അല്പം കട്ടിവേണം. മുന്നു കുഞ്ഞുങ്ങളുടെ 
അമ്മ രത്താവിനെ “എപ്പോഴും കണ്ടുകൊ 


നിം കി 


49 





പ ടാക പിന ത്തി 











ന 


ണ്ടീചിക്കണര്‍മ൯ പറന്ന ശരിയാ 


. ണോ?” 


ഞാന്‍ ഗദ്‌ഗദത്താല്‍ വീപ്പമുട്ട മമ്പാള്‍ 
ചേട്ടന്‍ തുടരും: “ "ഞാന്‍ എനിക്കു നാലു 
മക്കളുണ്ടന്നാണു” എല്ലാവരോടും പറയു 
ന്നതു്‌... മുന്നിന്‍െറ കൂടെ ആ ഒന്നു” ഏ 
താണേന്നു പറയാമോ” ഏന്റ ക 
ണ്ലിര നോക്കീ പുഞ്ചിരിതുകീക്കൊണ്ടു 
വ്യക്തമാക്കും. “നീ * 


ആ “നയ നോക്കി രാത്രിയുടെ ന 


. ശ്ശബ്ദയാമങ്ങളില്‍ "എന്‍െറ പുന്നാരമോ 





ശ"* എന്നു വിളിക്കുന്ന സ്നേഫസമ്പന്നനാ 
ണ്‌ എഴല്‍റ സങ്കല്ലങ്ങളിലില്ലാതിരുന്ന 
ഭത്താവു്‌. യാഥാത്ഥൃത്തിലെ ഭത്താ 
വു്‌.” ര 


പണം വ രിക്കൂട്ടന്നതല്ല സമ്പ. ആ 
ങ്കില്‍, പരിഷ്യാരാഭാസങ്ങളില്‍ ട്രമ'ക്കന്ന 
തല്ല- സമ്പത്തെങ്കീല്‍, സ്നേഹവും ആത്മാ 
ത്ഥതയും മനസ്സാക്ഷീയുമാണു നാമ്പഭത്ത 
ങക്കീല്‍ ഞങ്ങള്‍ സമ്പന്നരാണ്‌. - അതിലു 
പരി സന്തുഷ്ടുരുമാണു്‌. 





നിങ്ങള്‍ വായിച്ചിട്ടുണ്ടോ? യ ചിത്രങ്ങളടങ്ങിയ ശോസ്തരഗ്രത്ഥങ്ങള്‍! 
1. മദനലീലകള്‍: ഏററവും പുതിയ പുണ്ങചീത്രഗ്രന*ഥം. ലൈംഗീകാവയവങ്ങ 


ടെ പ്രവത്തനം, വീവീധ സംയോഗരീതീകള്‍, മുതലായവ. 


വീല 7 - 09 


8. രാസരസംഃ മധുവിധു ആനന്ദലഹരീയുള്ളതാക്കാന്‍ സ്വീകരിദക്കണ്ട സംയേ; 


ഗനിലകള്‍, ൪ഹസ്യങ്ങള്‍, ചിത്രങ്ങള്‍സഹിതം, 


വില 6 -- 185 


ദ, മദനസാമ്‌റാജ്യത്തില രതിവികൃതികഗ: വമ്പന്മാരുടെയും, കൊല കൊന: 
ആത്തരം വത്ത്‌ 


നാരുടടയും ലൈംഗീകവീകൃതീകളുടെ സമാഹാരം. 

4. സെക്‌*സ്‌ങററ്‌ലസ"; സ്ത്രീപുരഷലൈംഗികാവയവങ്ങള്‍, 
മ്രുനരീതീകള്‍, ഫാമീിലീപ“ഭാനിംഗ* &൦ ചീത്രഗന്‌ഥം. വില 5... 00 

5. സ്ത്രിപുരഷശരീരശാസ്തം; ലൈംഗീകാവയവങ്ങളുടെ വളച്ച, പ്രവത്തനം, 
സംഭോഗനീലകള്‍, രഫസ്യമുറകള്‍, ചീത്രഗ്രന്‌ഥം. 

6 രാസക്രീഡ; രതീമാഹാത്മ്യം, ഉത്തമസംയോഗനിലകള്‍, 











- എല്ലാം ചീത്രങ്ങൾസഹീരും. 


7. .കാമശാസ്തം: വാത്സ്യായനന്‍മുതല്‍ ഹാവ്‌ലോക"*എല്ലീസ”വരെ നീര്‍ദ്ദേശി 








ക്കേണ്ട കാമലീലാരഹസ്യങ്ങള്‍. . 








നനന നതലനന്നടണള്തായ യന്ന 


.ച്ചിട്ടള്ള രഹസ്യങ്ങളും കാമലീലകളും. 
$.. സ്ത്രീകളും പ്രസവരഹസ്യവും: ഗര്‍ഭോല്ലാദനംമുതല്‍ പ്രസവംവരെയുള്ള രഹ 
.. സ്യങ്ങള്‍.വിവാഹീതര്‍ അറിയേണ്ടതു". ചീത്രഗ്രന*ഥം 
9. ഹണിമൂണ്‍; (രതീലീലകള്‍) വീവാഹീതരാകാന്‍ പോകുന്നവര്‍ അറിഞ്ഞിര] 
0 ” വില 2...00 |: 
10. വിവാഹജീവിതവും സംയോഗരീതീകളും: ഒന്നുമറിയാന്‍പാടില്ലാത്തവര്‍ ഈ 

ക്വീത്രഗ്രന്‌ഥം വായിച്ചാല്‍ ര മ്‌ ജീവിരും സുഖകരമാക്കാം. 
11. കല്യാണരാത്രിയിലെ കാമലീലകള്‍; എന്നുമെന്നും ദാമ്പത്യജീവിതം പുതുമ 

യുള്ള താക്കാനും സുഖിക്കാനും ഈ. ചീത്രഗ്രന”ഥം വായിക്കുക. 
12. ശീലസ്‌ഖലനവും നീവാരണമാറ്റൂങ്ങളംഃ വൈദ്യശാസ്ത്രം. 
എല്ലാം പുസ്തകങ്ങള്‍ക്കും വി. പി ചിലവു പുറമെ, 
F.P. ൧.1. P.O, അലോ, (Via) Tiruvella R. M-S. Kerala 


ചീത്രഗ്രന്‌ഥം. 


വില € ൦ 20 
പ്രവത്തനം, 


വില 5.09 
കാമലീലകള്‍. 
വീല 4 ൦ 96. 
ചീത്രഗ്രന്‌ഥം വില 4 - 00 


വീല 3-00 


വില 2 - 00 | 


വില 2 - 60 
വില 1 - 00 
കാററ്‌ലോഗു സയഅജന്യം 





ത്തിയ നയം യം മജു 








ദല കണ്ടിട്ടുണ്ടു”. 
റ്‌ . ഇ ഉച്ചാരണം ഷ്‌പ്രേ എന്നാ) മുക. 








0 


സാഹിത്യവാരഫലം 
(5- ല്‍നിന്നും തുടര്‍ച്ച) ' 
ഭൂരിപക്ഷവും ആ പ്രഭാഷണം ശ്രദ്ധീച്ചീ 
മരിക്കുകയില്ല അങ്ങനെയൊരുവന്‍ പ്രസം 
ഗീച്ചുവെന്ന പോലും അവര്‍ക്കു തോന്നീയീ 
ഭിക്കുകയില്ല. എന്നാല്‍ പ്രരാഷകന്‍െറ 
വീചാരതമതല്ല തന്‍െറ പ്രസംഗം പരാ 
ജയപ്പെട്ടതീല്‍ അയാൾ ദുഃഖീച്ചുകൊണ്ടേ 
യിരിക്കുന്ന കാലത്തു്‌ ഓഫീസില്‍ പോ 
കാന്‍സ്ധമയത്തു” എടുത്തിട്ട ഷട്ടിന്‍െഠ ഒര 
ററത്തു” ഒരു കറുരത പാട്ട്‌”. . എല്ലാവരും 
ആ പാട്ടനോക്കീ പരീഫസിക്കുമെന്നാ 
ണ്‌ അയാടെ തോന്നല്‍ സത്യമതാ 
ണോ? ആരും അയാളുടെ ഷട്ട്‌” നോക്കി 
ല്ല. അയാളെത്തന്നെ കാണുകയിച്ഛും പി 
ന്നല്ല ഷര്‍ട്ടും അതിന്‍റ ഏതോ ഒരററ 
തുള്ള കറുത്ത പാട്ടം. മനുഷ്യന്‍ സ്വാത്ഥ 
മല്‍പരനാണു* ആരും മററുള്ളവരുടെ 


കായ്യും ശ്രദ്ധീക്കാറില്ല. ഈ സ്വാത്ഥതല്‍ 


പരത്വത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥ 
ഇര്‍വിങ്‌സ്റ്റോേണി%ന്‍റ “The Passions 
of the mind” ഏന്ന നോവലിൽ ഞാന്‍ 
ഷ്‌പ്പേനദിയുടെ (River 


ളിലുള്ള - പാലം അതില്‍നിന്നു” ഒരു 


പെണ്‍കുട്ടി നദിയിലേജ്തു ചാടാന്‍ ഭാവീ 


ക്കുന്നു. അക്കാഴ്ചകണ്ള പോലീസുകാരന്‍ 
ചോദിച്ചഃ-""നി എന്താണു ചെയ്യുന്ന 
ത്‌്‌”. പെണ്‍കുട്ടി രറുപടി നല്‌കി 
“ഞന്‍ നദിയീല്‍ച്ചാടീ മരിക്കാന്‍ പോ 
കുകയാണു'."” പോലീസുകാരന്‍, തെല്ലോ 
ന്നു സംശയിച്ചു വീണ്ടും ചോദിക്കുകയാ 


യീ “നീ അടസ്ക്യേണ്ട' നീകതിയെ 


ല്ലാം അടച്ചുതീത്തോ” മറെറാരു 


പെണ്‍കുട്ടി പ്രേഗിലെ (പ്രാഹാ എന്നു. 


ചെക്കോസ്‌ല വാക്യയീലെ ഉച്ചാരണം) 
മൊള്‍ദാനദിയിലേക്കു്‌ എടുത്തുചാടി. പ, 
ക്ഷേ അവള്‍ നദിയില്‍ ചെന്നു വീണയുട 
നെ ജമ്മന്‍ ഭാഷയില്‍ ,എനന്നെ രക്ഷിക്ക, 
എന്നെ രക്ഷിക്കു” എന്നു നിലവിളിക്കാന്‍ 
മുടങ്ങി. പാലത്തില്‍ വന്നുനിന്നു താഴോ 
ട്ടു നോക്കീയ ഒരു പോലീസ്സുകാരന്‍ അവ 


ളോടു പറഞ്ഞുഃ: --. ““ജമമന്‍ഭാഷ അഭ്യ 


സിച്ച സമയംള്‍്കാണ്ട്‌” ന? നീന്താൻ പ 
രിച്ചിരുന്നെങ്കീല്‍ ഇപ്പോള്‍ രക്ഷപ്പെടാ 


മായിരുന്നു,” : മൂന്നാമത്തെ പെണ്‍കുട്ടി ' 


[ 


വീയന്നയിലെ ഡോണനദിയിലേക്കി 
ങു ചാടി ആത്മഹത്യ ചെയ്യാന്‍ ശ്രമീച്ച 
തു്‌. അതു കണ്ട പോലീസ്സുകാരന്‍ പറ 
ഞ്ഞു: “"നോക്കു്‌, അവിടെ വെള്ളത്തി 
നു വലീയ തണുപ്പാണ്‌. നി ചാടിയാല്‍ 
എനിക്കും നിന്‍െറകൂരട ചാടെണ്ടതായി 
വതം. അതാണു്‌ എന്‍റ ജോലി, അ 
തീമന്‍റ ഫലം നമുക്കു രണ്ടുപേക്കം ജല 
ദോഷം പിടിച്ച കിടക്കുക എന്നതാണു്‌. 
അതുകൊണ്ടു” നി ഇപ്പോള്‍ത്തന്നെ വീ 
ട്ടിൽപ്പോയീ തൂങ്ങിച്ചാക്‌. അതാണു ന 
ലതു.” മനുഷ്യന്‍െറ സ്വാത്ഥതമാത്രമ 
ലു ഇവിടെ ആലേഖനം ചെയ്യപ്പെടുന്ന 
തു്‌. അന്യ൭ന്‍റ ദുഃഖം അവനെ ഒട്ടംത 
ന്നെ സ്റ്റാശിക്കുന്നില്ല അനുന്‍െറ മര 
ണംപോലും അവനെ ചചീപ്പിക്കുന്നില്ല. 
ഈ വീചാരഗതികളെ സുന്ദരമായി 
ചിത്രീകരിക്കുന്ന ഒരു ഒചെറുകഥയുണ്ടു* 
മലയാള നാട്ടി "ല്‍ (ലക്കാ 23). രചയി 
താവു* ശ്രീ: പുനത്തിൽ കുഞ്ഞബ്‌ദുളള. 
അങ്ങകലെ താമസിക്കുന്ന ഒരുവന്‍െറ അ 
മ്മ മരിച്ചു. അയാള്‍ മരണവാത്തയറിഞ്ഞ 
യുടനെ ജോല"സ്ഥലത്തുനിന്നു പുറപ്പെട്ടു, 
രാത്രിയായി റെയില്‍ വേസ്റ്റേഷനില്‍ വ 
ന്നെത്ത്യപ്പോള്‍. അയാളുടെ കൈയില്‍ 
ഒരു വലീയ പെട്ടിയുണ്ടു്‌. അതെടുക്കാന്‍ 
കൂലീക്കാരനില്ലാതെ വിഷമിക്കുമ്പോള്‍ ഒ 
രത്തന്‍. ചാക്കുതുണ്ടു മൂടിപ്പുതച്ചുറരദുന്നതു്‌ 
അയാൾ കണ്ടു. വളരെ സാഹസപ്പെട്‌* 
ആ കൂലിക്കാരനെ അയാള്‍ വീളിച്ചുണ 
ത്തീ. അണ്ടര്‍ വെയര്‍മാത്രം ധരിച്ചീട്ടള്ള, 
ആ പോര്‍ട്ടര്‍ തണുത്തു" വിറയ്ക്കാ൯തുടങ്ങി. 
വന്നെത്തിയ ആളിന്‍റെ ഓവര്‍ക്കോട്ട 
കൊട്ടക്കാമെങ്കില്‍ പെട്ടി ചുമന്നുകൊണ്ടു 
ചെല്ലാമെന്ന്‌ പോര്‍ട്ടര്‍ പറഞ്ഞു, യാ 
ത്രക്കാരനു” എങ്ങനേടയങ്കിലും വീട്ടിലെ 
ത്തീയാല്‍ മതീ അമ്മയുടെ മൃതദേഹം അ 
യാളെയും കാത്തു” അവിടെ കിടക്കുകയാ 


ണ്‌. അയാള്‍ ഓവര്‍ക്കോട്ട കൊടുത്തു, 


പിന്നീട്‌ പാന്‍റ*സും ഷ്ൃസും കൊട്ട 


ക്കാന്‍ അയാള്‍ നീ ബ്ുദ്ധനായീി. കൂലീ 


ക്കാരന്‍ ആഗതന്‍ വേഷമൊക്കെ ധര? 
ച്ചുകഴിഞ്ഞടപ്പോൾ അദ ഭൂതങ്ങളില്‍ ആ 
ദ്‌ഭൂതമായതു സംഭവിച്ചു. കൂലിക്കാരന്‍ 
പെട്ടിയെടുത്തു യാത്രക്കാരന്‍െറ തലയില്‍ 
വയ്ക്കാന്‍ ശ്രമിച്ചു. യാത്രക്കാരനാവട്ടെ 
അതു്‌ ഭൂലിക്കാരന്‍റ തലയിലേക്കുത 


51 











4 


ന്നെ തള്ളി. ബഹളം കൂടീയപ്പോള്‍ പോ 
ലീസുകാരനെത്തി അപ്പോള്‍ യുറോ 
: പ്ൃയന്‍വേഷമണിഞ്ഞു സുന്ദരനായി നദീ 
ലഴക്കുന്ന കൂലിക്കാരന്‍ പഠഞ്ഞു:- സാര്‍ 
ഇവന്‍ ഈ പെട്ടീയുമെടുത്തു രക്ഷപ്പടാന്‍ 
ശ്രമീക്കുകയാ. കള്ളന്‍.” പെട്ടി തന്‍റ 
താണെന്നും ഉണ്ടായ സംഭവങ്ങള്‍ മുഴ 
വന്‍ താന്‍തന്നെ പറയാമെന്നും യാത്രക്കാ 
രന്‍ പോലീസുകാരടന അറിയിച്ചു. അ 
ണ്ടര്‍വെയര്‍ മാത്രം ധരിച്ചുനീല്‌ക്കുന്ന അ 
യാളെ നോക്കി പോലീസുകാരന്‍ പുച്ഛ 
ത്തോടെ പറയുകയായി: -**നിന്‍ൌൊ വേ 
ഷം കണ്ടാലറിയാം ഇതു നിന്‍െറ പെട്ടി 
യാണെന്ന്‌. അതു കേട്ടപ്പോഴാണു യാത്ര 
ക്കാരനു തനൊ വേഷത്തെക്കറീച്ച ബോ 
| ധരമുണ്ടായതു്‌. പീന്നീട്‌” അയാള്‍ ആ 





വേഷത്തെക്കുറിച്ചു മാത്രമേ വിചാരിച്ചു 

അമ്മയുടെ മൃതദേഹം, അയാളെ 
| കാത്തിരിക്കുന്ന ബന്ധുക്കൾ അവരൊക്കെ 
അയാളടെ സ്‌മൃതിപഥത്തില്‍ നിന്നു” അ 
പ്രത്യക്ഷരായിരിക്കുന്നു. മനോഹരമായ 
കഥ, വസ്ത്രധാരണം ഉളവാക്കുന്ന മാന്യ 
തയുടെ പൊള്ളത്തരം, മനുഷ്യന്‍ ൬ 
“ശംസത,' അമ്മ മരീച്ചാല്‍പ്പോലും മനു 





ഷ്യനുണ്ടാകുന്ന അവഗണന, അവന്‍െറ 

സ്വാര്‍ത്ഥൈകതല്‍പരത്വം ഇങ്ങനെ 

I ആയ്‌രമായ്‌ രം. കായ്യങ്ങളെ ഈ കൊച്ചു 

; കഥ പ്രഗല്‌ഭമായി അഭിവ്യഞ്ജിപ്പിക്കു 

| ന്നു ജീവിതത്തെ പരീഫാസത്തീന്‍െറ 

നം കണ്ണുപശകെ ണ്ടു കണികയാണ്‌ പുന 

| ത്തില്‍ കഞ്ഞബ്‌മുള്ള പരിഷ്യാരത്തി- 

ന്‍െറ “മേലുള്ള കപടവേഷങ്ങളെയും ആ 

കാപട്യമുളവാക്കുന്ന മീഥ്യാസങ്കല്പങ്ങളെ 

യും ചാരുതയോടെ സ്റ്റംദീകരീച്ചു എന്ന 

| തിലാണ്‌” “നാം കഥാക.രന്‍െറ വൈദ 
ഗദ്ധ്യം കാണേണ്ടതു", 

ഇന്നാളൊരുദിവസം സിനിമാതിയേ 

ററര്‍ എന്ന കാരാഗൃഹത്തില്‍ മുന്നു മണി 

ക്കൂറോളം കഠീനതടവു" അനുഭവീച്ചിരു 

ന്നപ്പോള്‍ ഒരു പരസ്യം കാണാനീടയാ 

യി. സുന്ദരനായ ഒരു കൊച്ചുകുട്ടി ഓടി 

ക്കൊണ്ടിരിക്കുന്നു. അവന്‍ അങ്ങനെ ഓ 

ടൂമ്പോൾത്തന്നെ വളരുന്നു. പരസ്യംചെ 

യ്യന്ന ആഹാരം കഴിച്ചീട്ടാണു”്‌ അവനു്‌ 

ആ വളച്ച. പലക്കം ആ പരസ്യം ഇഷ്ട 

പ്ലെട്ടു. പക്ഷേ, എനിക്കിഷ്ടമായില്ല. സ 


ടട 32 


ന്ദരനായ ആ കൊച്ചുകുട്ടി യുവാവായി മാ 
റിയപ്പോള്‍ എനിക്കൊരു വല്ലായ്മ ഈ അ 
നുഭവം വായനക്കാക്കം ഉണ്ടായിരിക്കാം. 
വളരെ തിട്ടക്കത്തില്‍ നടക്കുകയാണു” ഒരു 
സ്ഥലത്തെത്താന്‍,., അങ്ങനെ നടന്നുകൊ 
ണ്ടീരിക്കുമ്പോള്‍ സുയന്‍ അസ്തമിക്കുന്നു, 
ഇരുട്ടുവന്നുമൂട്ടന്ന വഴികാണാന്‍ വയ്യ. 
വല്ലാത്ത ഒരസ്വസ്ഥത. പ്രഭാതം തിക 
ചും സമുജ്ജപലം. നാം ആഹ്‌ളാദീച്ചു 
കൊണ്ടിരിക്കു മ്പോള്‍ കാരമ്മേഘങ്ങള്‍ വ 
ന്നുകൂട്ടന്നു. ഇടിയും മീന്നലും. മഴ തക 
ത്തുവച്ചു പെയ്യാന്‍തുടങ്ങുന്നു. അപ്പോഴും 
നമുക്കു ദുഃഖം. പുനത്തില്‍ കുഞ്ഞുബ്ദുള്ള 
യുടെ ചെറുകഥയില്‍നിന്നു മിസ്റ്റ്‌. ച 
നദ്രീകാചന്ദ്രന്‍െറ “പ്രഥമരാത്രി” എന്ന 
“ചെറുകഥയിലേക്കു പോകുമ്പോള്‍ ഇതി 
നു സദൃശമായ ഒരു മാനസീകാവസ്ഥയാ 
ണു” നമുക്കുണ്ടാവുന്നതു്‌്‌. പ്രഥമരാത്രി 
യീല്‍ വധുവും വരനും, അന്യോന്യം ശയ 
നുമുറിയില്‍വച്ചു കാണുന്നു, വധു വീവാ 
ഹത്തീനു മുന്‍പുള്ള തന്‍റ വൃഭിചാര 
കര്‍മ്മങ്ങളെക്കുറീ പറയുകയായി. കു 
ഞ്ഞു ജനിക്കാതിീരിക്കാന്‍ വേണ്ടി അവള്‍ 
ഗര്‍പാത്രം പണ്ടുതന്നെ മുറിച്ചുകളഞ്ഞു 
പോലും, അവള്‍ക്കു വരന്‍െറ വൃഭീചാ 
രത്തെക്കുറിച്ചും അറിവുണ്ട്‌. അയാള്‍ക്കു” 
മറെറാരുവളിലു ണ്ടായ കുഞ്ഞിനെ അനാ 
ഥാലയത്തീല്‍ താമസിപ്പിച്ചീരീക്കുന്നു എ 
ന്ന സത്യവും അവൾക്ക 1യാം. ഇങ്ങനെ 
രണ്ടുപേരുടെയും നിന്ദ്യമായ ഭൂതകാല 
ജീവീതഒദള്‍ അനാവരണചെയ്യപ്പെട്ട 
ന്നു വരനു്‌ ഒരു ദുഃഖമേയ്യ ഗഭാശ 
'യം മുറിച്ചുരാററീയ അവള്‍ക്ക്‌ ഇനീ ക 
ഞ്ഞുണ്ടാവുകയില്ലല്ലോ- എന്നതിലാണു” 
അയാളുടെ വൈഷമ്യം മുഴവന്‍. വധുവീ ൦ 
നു” ഒരു പ്രയാസവുമില്ല. അനാഥാലയ 
ത്തീല്‍ വളരുന്ന കുട്ടിയ കൊണ്ടുവന്നു" 
കൂടെ താമസിപ്പിക്കാമെന്നാണു” അവ 
ടെ നിര്‍ദ്ദേശം രണ്ടുപേരും അതു തീരു 
മാനിക്കുമ്പോള്‍ ചെറുകഥ അവസാനി 
ക്കുന്നു, കഥകൾ വിമശിക്കു മ്പോള്‍ ഞാ, 
നീന്നുവരെ മനഃശാസ്ത്രത്തെ കൂട്ടിനു വിളി 
ച്ചീട്ടില്ല. ഒരു മനരശോസ്ത്രതത്ത്വവും സു 
വീയതമോ സുപ്രമാണമോ അല്ല എന്നതു 
കൊണ്ടാണു” അങ്ങനെ അതിനെ നിഷ്ഠരു 
ണം തള്ളിക്കളഞ്ഞത്‌. എന്നാലിപ്പോള്‍ 
അതിനെ സഹായത്തിനു വീളിക്കുന്നു, 


ന്‌ 












ലേഖകന്മാരുടെ ശ്രദ്ധയ്ക്ക്‌ 


സ്വന്തം വിലാസമെഴ്തീ സ്റ്റാ 
മ്പൊട്ടീച്ച കവറീല്ലാതെ ആഫീസ്‌ 
ലേക്ക്‌ അയയ്ക്കുന്ന മാറററുകള്‍ യാ 
തൊരു കാരണവശാലും മടക്കിഅയ 
ജുന്നതല്ല. ലേഖകന്മാര്‍ ഇക്കാര്യം 
പ്രത്യേകം. ശ്രദ്ധീക്കാനപേക്ഷ. 


പത്രാധിപര്‍ 


’ 


മലയാള നാട്ട, 
കൊല്ലം, 

ലരഞ്ഞനമറ്ഞതാോനയഞ്ഞതതിഗഞയതതത്ഞരതത്തതയത്തുതതതതൾ 
ഏതൊരു പുരുഷനാണ്‌ ഇതുപോലെ 
വൈവാഹീകജീവിതത്തിനു തയ്യാറാവു 
ന്നതു്‌? തനീക്കുണ്ടായ ശിശുവിനെ ആദ്യം 
നശിപ്പിക്കാനും അതു ജനിച്ചപ്പോള്‍ അ 
നാഥാലയത്തീല്‍ വളരാനും അനുവദിച്ച 
മനുഷ്യനു” പിന്നീടും സന്താനത്തീല്‍ കര 
തുകമോ? ഗഭപാത്രം മുറീച്ചുമാററീയ സ്ത്രീ 
ക്ക” മാതൃത്വത്തിന്‌ അഭീലാഷമോ? ച 
ന്രീകാചന്്രന്‍െറ കഥയിലല്ലാതെ വേറൊ 


TET TL തന്‌ 








ടല രീടത്തും ഇന്നുവരെ ഈ രീതിയില്‍ ഒരു 
1s പുരുഷനും സ്ത്രീയും സംസാരിച്ചിരിക്കുക 
ie യില്ല. നീത്യജീവീതത്തീലുമില്ല, കലാ 
th ലോകത്തീലുമീല്ല. ഒരലങ്കാരം പ്രയോ 





ഗിച്ചുകൊണ്ടാണു”്‌ ഞാന്‍ ഈ വിമഠ്രനം 
ആരംഭിച്ചതു". അതിന്‍റയെുന്നും ആവ 
, - ശ്യമീല്ല. ഇക്കഥ ഒരു രാക്ഷസീയതയാ 
ണു" എന്നുമാത്രം പറഞ്ഞാല്‍ മതീയായി 
രുന്നു, ഈ രീതിയിലല്ലെങ്കിലും മറെറാ 
രുതരത്തിക, ചന്ദ്രിക” ആഴ്ചപ്പതിപ്പില്‍ 
പരസ്യം ചെയ്തിരിക്കുന്ന ““ചീരിക്കുന്ന ക 
ത്തി'*യു ഒരു "മോണ്‍ സ്തോോസീററ"'തന്നെ- 
യജമാനന്‍ വേലക്കാരിയെ. ഗഭിണീയാ 
ക്കി അവള്‍ പെററശീശു വളന്നവന്നു, 
പ്രായപൂ ത്തിയായപ്പോള്‍ അവന്‍ അമ്മ 
യ അധഃപതിപ്പീച്ച മനുഷ്യനോടു പ്ര 
തികാരം ചെയ്യാന്‍ കൊലക്കത്തീയുമായീ 


പാഞ്ഞുചെന്നു. അം്പനാകടട്ട സ്നേഹം 
പ്രദശിപ്പിച്ചു” അവനെ വശീകരിച്ചു. മ 


“ കന്‍ ഉറങ്ങുമ്പോള്‍ അയാള്‍ ഡ്രൈ.റെ 


വിളിച്ചു” ഏപ്പാടുചെയ്യുന്നു:-'*കടപ്പുറത്തു 
തട്ടിയേരെ.”” കല ബാലിശ മാകമ്പോഴാ 
ണു്‌ നമുക്കേററവും ദുഃഖം ആ വിധത്തി 
ലുള്ള വീഷാദത്തീലേക്കാണുട കഥാകാര 
നായ ശ്രീ. പി. സി. സനല്‍കുമാര്‍ നമ്മെ 
കൊണ്ടുചെല്ലുന്നതു*; 


xX . WX X 


% X x 


പ്രീയപ്പെട്ട വായനക്കാര്‍ ക്ഷമിക്കണം” 
സ്വന്തം കായ്യം പരഞ്ഞുപോകുകയാണ" 


ഇതില്‍ അനാചിീത്യമുണ്ടെന്നു മനസ്സീലാ ' 


ക്കീക്കൊണ്ടുതന്നെ എഴുതിക്കൊള്ളട്ടെ, മ 
റുനാട്ടീല്‍ നിന്നൊരു വായനക്കാരന്‍ എഴു 
തീച്ചോദീക്കുന്നു. (ശ്രീ: ടി. കെ. സീ അ 
ഹമ്മദ്‌ 2, B. No 583, അ ബുധാബീ, 
1141) “മലയാളനാട്ടില്‍ സാഹീത്യവാര 
ഫലം എഴുതുന്ന മീസ്റ്റര്‍ കൃഷ്ണന്‍നായരും 
സീനീമയീല്‍ ഡയറക്ട്‌ ചെയ്യുന്ന കൃഷ്ണന്‍ 
നായരും ഒരേ ആളാണെന്നു ഞാനും, സീ 
നീമയീല്‍ ഡയറക്ട്‌ ചെയ്യുന്ന കൃഷ്ണന്‍ നാ 
യര്‍ വേറെ ഒരാളാണെന്നു” എന്‍റ ഒരു 
ഉത്തമസുഹൃത്തും വാദീക്കു നു,ദയവുചെയ്തു* 
ഈ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞാല്‍ 
നന്നായിരുന്നു? മറുപടി ““മലയാളനാ 
ട്ട"ലുടെ കീട്ടീയാല്‍ കൊള്ളാമെന്നു" അഹ 
മ്മദ്‌" അറീയിക്കുന്നുണ്ടു*. അതീനു കഴിയു 
കയില്ലെങ്കില്‍ എഴുത്തയച്ചാലും മതീയെ 
ന്നു” അദ്ദേഹം പറയുന്നു. “4മലയാളനാ 
ട*”” വളരെ വീദുരസ്ഥലങ്ങളീലും എത്തു 
നു എന്ന സന്തോഷത്തോടെ ഞാന്‍ പറ 
യട്ടെ ചലച്ചിത്രസ വിധായകനായ ശ്രീ; 
എം. കൃഷ്ണന്‍ നാധര്‍ മറെറാരാളാണു. സാ 
ഫഹീത്യവാരഫലം എന്ന ലേഖനമെഴതുന്ന 
ഞാന്‍ ഗവണ്ഡെന്‍റ്‌ ആര്‍ട്‌സ്‌കോളേ ജീ 
ലെ (തീരവനന്തപുരം) ഒര ധ്യാപകനാ 
ണര്‌. ജോലിയുടെ പേരു പ്രൊഫസര്‍ എ 
നു”. എങ്കിലും ആ ജോലിച്ചേരു” സ്വന്തം 
പേരീനോട്ട ഞാന്‍ ചേത്തു പ്രയോഗീ 
്അാറീല്ല. എല്ലാ മുണ്ടിനും അടയാളമുണ്ടെ 
അകീല്‍ എന്‍റ മുണ്ടിനു" അടയാളമില്ല എ 
ന്നതുതന്നെ ശരീയായ അടയാളം എന്നു്‌ 
ആരോ പറഞ്ഞതുപോലെയാണിീതു്‌. എ 


53 





Hl 
[ 
3 
I 
1} 
3 














b 


ല്ലാവരും പ്രൊഫസറന്മാര്‍.- അതുകൊണ്ടു 
ഞാന്‍ അതു പേരിനോട്ട ടചക്കുന്നില്ല. - 
2 & 3 

ഫ്രാന്‍സിലെ മുന്തീരീച്ചാറിനു മാധുയ്യം 
കൂട്ടമത്രേ, അതുപോലെ ഓരോ രാജ്യ 
ത്തിനും സവീശേഷതകളുണ്ടു". കാശ്മീറ്‌ 
ലെ പെണ്ണങ്ങള്‍, ബംഗാളിലെ മധുഭപല 
ഹാരങ്ങള്‍, സ്റ്റെയീൻകാരീകളായ പെണ്‍ 
കട്ടികളുടെ കാലുക ള്‍ം റഷ്യയിലെ കായി 
കാഭ്യസീകള്‍, ജമ്മനിയിലുള്ളവരടെ ഗ 
ണീതശാസ്ത്രവിജ്ഞാനം അങ്ങനെ പല 
തം, പലരും കരളത്തിനോ? കേരവ്വ 
ക്ഷങ്ങശ തന്നെ. പക്ഷേ, ഈ കേരവ്വക്ഷ 
ങ്ങള്‍ ശ്രീലങ്കയീലുമുണെന്നു”്‌ അങ്ങോട്ട 
യാത്രപോയ ശ്ര: സീ. എച്ചു” മുഹമ്മദ്‌ 
കോയ പറയുന്നു. ഇവിടത്തെ പ്രകൃത? 
ഭംഗിയും വസ്തധാരണന നമ്പ്ര ദായവൂുമൊ 
ക്കെ അവിടെയുമുണ്ടെ ജ്‌” ജട്ദേഹം ചൂ 
” ണ്ടീക്കാണിക്കുന്നു. .ശ്രീലങ്കയെ കട :.1ല്‍ 
വീണ മരതകക്കല്ല:യി അദ്ദേഹം കാണു 
കയാണു”. ആ സഭല്ലത്തിനു ഭംഗിയുണ്ട്‌. 
ചന്ദ്രീക ആഴ്ചപ്പതിപ്പിലെ ഈ യാത്രാവി 
വരണം സ്പുണ്ണമാവുമ്പേ-ൾ ശ്രര്‍ലങ്കയു 
ടെ സവീഃശഷതകളാകെ നമുക്കു ലഭിക്കു 
മെന്ന്‌ ആശിക്കാം 

4 'X 7 


. ഒരു 'പഴ്‌ളേബോയ്‌” നേരമ്പ:ഗദ്‌. 
സീനീമ കാണാന്‍ പോയീ തീരീച്ച വീ 
ടടീലെത്തീയ മകള്‍ തമ്മയോട്ട്‌: - ങ്ങ 
മ്മേ, പുരുഷന്മാരുടെ ഉപദ്രവം കാരംന൦ 
അഞ്ച സീററ" മാറീ ഇരിള്‍ക്കണ്ടീവന്നു.” 
അമ്മ ചോദിക്കുകയാണു**:.- “നിന്നെ നാ 
ലു പുരുഷന്മാരും ഉപദ്രവീച്ചോ? ” മകള 
ടെ മറുപട്‌; ““ഇല്ല അഞ്ചാമടത്തയാള്‍ 
ഉപദ്രവീച്ചു."” ശല്യം ചെയ്യുന്നവനാണേ? 
പെണ്‍കുട്ടിക്ക്‌” അഭിമതന്‍ എന്തേ! അ 


റീഞ്ഞു കൂടാ. ഒരുകായ്യം പറയാം. കലാം 
ഗനയെ ഉ ദ്രവിക്കുന്ന വിമശക റാണ 
അവള്‍ക്ക്‌” അഭീരതന്‍. ശല്യപ്പെടുത്തി 
യില്ലെങ്കില്‍ അവളുടെ സനന്ദയ്യത്താല്‍ അ 
യാള്‍ ആകൃഷ്ടനായി എ൦ണതിനു വേറെ 
തെളീവുണ്ടോ? 


ശോ അ 





* കഫിമയില്‍ എനിക്കു താല്ലര്യമീല്ല; 
കവീതയുടെ സ്ഥീമി - അശകമ്പാര്‍ഹമാ 
ണു.” ത്രീ; ചെറുകുന്നം പുരുഷോത്തമ 
൭ന്‍റ “ദുഃഖം, സ്വപ്പം, മിഥ്യ” എന്ന ക 
വിതാസമാഹാരം 


വാക്കുകള്‍ എന്‍റ സ്മരണയില്‍ ഓടിയെ 
ത്തീ, അനുവാചകരില്‍ ഭൂരിപക്ഷത്തി 
നും കവീതാപാരായണത്തീല്‍ ഒട്ടും താല്ല 
രൃമീല്ല എന്താണീതിനു കാരണം? വാ 
യനക്കാരനു കവിതയോടുള്ള സഹജമായ 
വെറുപ്പകൊണ്ടാണോ? അല്ലേ അല്ലം 
രമണനന്‍െറ മുപ്പത്തീയാറാംപതീപ്പു്‌ ഈ 
യീടെ പുറത്തിറക്കിയപ്പോള്‍ ഏതാനും ദീ 
വസങ്ങള്‍ക്കള്ളീല്‍ത്തന്നെ അനേകം കോ 


പ്ലീകള്‍ വീററഴിഞ്ഞു. ആധുനികകവിത - 


ത" വായനക്കാരനെ ആകര്‍ഷിക്കാന്‍ ക 
ഗയുന്നില്ലെന്നല്ലേ ഇതിന്‍െറ അത്ഥം? 

കവിത വായിക്കുന്നതിനു” ഒരുദ്ദേശ്യമേ 
യുള്ള: ആസ്വദിച്ചാനന്ദിക്കുക. കവിത 
ആസ്വാദന:ഹമാകണമെങ്കില്‍ അതു രസ 
നീഷ്യന്ദീയായീരീക്കണം ഇന്നു പ്രസി 
ദ്ധീക്ഖിക്കപ്പെടടന്ന ഒട്ടുമുക്കാല്‍ കവീതക 
ളം അരസികങ്ങളാണു*. 
ന്നെ ആശാനും ചങ്ങമ്പുഴയും മററും മല 
യളീകളിലു ണത്തീവീട്ട കവ'താഭീനീവേ 
.ശം ഏതാണ്ടു” നശിച്ചനീലയീലായിീരിക്കു 
ന്നു. ജന്മസിദ്ധമായ വാസന, നീസ്തന്ദ് 
ദായ ഉപാസന, നിരന്തരമായ പരീശ്ര 
മം ഇവ ഒരു കവിക്കുണ്ടായീരീക്കേണ്ട 
അനുപേക്ഷണീയ ഗുണങ്ങളാണ്‌. സ്വ 
ന്തം അനുഭവജ്ഞാനം കവിതയില്‍ക്കൂടി 
വുറത്തുവരുമ്പോള്‍ കവിയുടെ സ്വപ്പ്‌ 
ങ്ങള്‍, വീകാരവി ചാരങ്ങള്‍ം എല്ലാമെ 
ല്ലാം അനുവാച കന്‍േറതുമായി താദാത്മ്യം 
പ്രാപിക്കണം. അപ്പോൾ മാത്രമേ കവി 
ത ആസ്വാദനാര്‍ഹമാകുന്നുള്ളം , 


ശ്രീ. ചെറുകുന്നം ധുരുഷോത്ത2൯ ക 
ഗീഞ്ഞ പതിനാലു വര്‍ഷങ്ങള്‍ക്കിടയില്‍ 
“തുടച്ചയാജയാന്നുമല്ലാതെ” എഴുതീയ ക 
വിരുകളില്‍ പതിനാറെണ്ണം തന്‍െറ ആദ്യ 
കൃതിയായ “ദുഃഖം, സ്വപ്നം, മിഥ്യ*യീലു 
ടെ പ്രകാശീപ്പിക്കുകയാണു ചെയ്തിരിക്കു 
ന്നതു്‌. ഈ പതിനാറു കവിതകളില്‍ ൫ 
രിപക്ഷവും രണ്ടു വീഭാഗങ്ങളായി രരം 
തിരിക്കാം, ആദ്യവീഭാഗത്തില്‍ ആധുനീ 


, ബായിക്കിനെട്ടത്ത . 3 
പ്പോള്‍ വീൽഫ്രഡു” ഓവന്‍െറ മേല്പറഞ്ഞ 


അതുകൊണ്ടുത . 











ഗ്ൃരന്ഥനിഭൂപണം 
കലോകത്തീലെ അന്തസ്സാരശുന്യനായ മ 
നഷ്യ൭ന്‍റ ബദ്ധപ്പാടുകളും മോഹഭംഗ 
ങ്ങളും അദ്ദേഹം ചിത്രീകരിക്കുന്ന. ഏകാ 
ന്തദുഃഖത്തിീരന്‍റ സിംഹാസനത്തില്‍ രാ 
ജാധീമാജനായീ നിലകൊള്ളുന്ന “ദുഃഖമു 
ത്തി” നശ്വരലോകത്തീലെ ശപ്തജീവിത 
ത്മീന്‍റ ഉടമയാണ്‌. ലക്ഷ്യബോധമീ 
ല്ലാത്ത ഇന്നത്തെ തലമുറയേ “*രോഗീ” 


- യിലൂടെ കവി നമുക്ക കാട്ടിത്തരുന്നു . 


ആര്‍ക്കമീല്ലൊരു വ്യക്തിത്വം 

സ്വതത്രഗതിബോധവും, 

നീർക്കുമീള കണക്കല്ലോ 

നര൭ന്‍റ നവജീവിതം.”. 

മോഹഭംഗത്തിന്‍േറയും നീഷ/" ക്രീയ 
ത്വത്ത്ന്‍റയും ദുര്‍ഗന്ധ പൂരിതമായ അ 
ന്തരിക്കു ത്തില്‍ ഒരിക്കലും പൂക്കാത്ത കീ 
നാവുകളുമായീ കടന്നുചെല്ലുന്ന കവീയുടെ 
അസ്വസ്ഥത വായനക്കാരനും അനുഭവ 
പ്പേടാതീരിക്കില്ല. ഈ അസ്വസ്ഥതത 


തീയും അപൂവ്വമായ അശുദ്തീകളും കൂടി 

ച്ചേന്നപ്പോള്‍ ചപലമായ യുവഹൃദയ 

ത്തീന* ജീവിതം അര്‍ത്ഥപുണ്ണമെന്നു 

തോന്നിയെങ്കില്‍ അതിശയിക്കാനില്ല. 
ഒന്നുമേ നിനക്കേകാ- 

, എനന്നീലീല്ലല്ലോ, രാഗ 
തന്ദിലമായോരെന്‍െറ Ge 
ചീത്തമെന്നിയേ തോഴ ”” എന്നതു? 
ഒരു സാധാരണ കാമുകന്‍: ജല്ലനരല്ലാ 
൫തെ മറേറാന്നമല്ല. കാമുകീ ചീരര്‍ക്ക 
മ്പോള്‍ ആ “കള്ളി'യുടെ സര്‍വാംഗം മെ 
ല്ലേമെല്ലെ തഴുകടട്ടയേം എന്നു ചോദിക്കു 
ന്ന കവിയില്‍ കവിത്വത്തേക്കാദളറെ യു 

വത്വമാണു മുന്നീട്ടുനീല്ലുന്നതു”. 
നിന്‍െറ മെയ്യാളികാണുമ്പോള്‍ 
. ര്‍ണ്ണല്ലംതൊന്നുമല്ല ഞാന്‍; 
നീരന്‍റ തൌന്മാഴി കേള്‍ക്കുമ്പോള്‍ 
കാതല്ലാതൊന്നുമല്ല ഞാന്‍ -- ഈമാതീ 
രീയുള്ള വണ്ഠടനകള്‍ സഹൃദയര്‍ എന്നേ 
തീരസ്തരീച്ചുകഴിഞ്ഞതാണു”. 
“*ആററീനങ്ങേക്കരങ്മെഴചം 
മുന്തീരീപ്പുവനീകയില്‍ 


കവിത സ്വപ്നത്തിലും മിഥ്യയിലും 


ന്നെയാണു" "ഗര്‍ശ്രീമാന്‍” എന്ന കവിത 
യിലും അല്ലേഹം വണ്ണിക്കുന്നതു*, 
* (വിദ്യാമന്ദിരങ്ങളില്‍, ത്തെ... 
വീഥിയില്‍ വാതില്‍ പൂട്ടി 
നിന്നിടും സൌഭാഗ്യത്തിന്‍ 
മുമ്പിലുല്‍ക്കടം നീറി. 
പകയും വീസ്‌ഫോടക 
യുവചേതനയെങണ്ങും 
പടരുമധികാരം- 
മേ:ഹമാം പാഴ്‌തേഘങ്ങള്‍" 


' ഈ, പാഴ്‌ മേഘങ്ങളെ തുടച്ചുനീക്കി 


ഒരു പുതീയ നാളേജ്തവേണ്ടി സ്വപ്പംകാ 
ണുന്ന കവി സാമാന്യജനത്തീഒന്‍റ ഉള്‍ 
ത്തുടീപ്പുകള്‍ ഉള്‍ക്കൊണ്ടവനാണു*. 
പ്രേമതരളിതമായ യുവഫ്ൃദയത്തിന്‍െറ 
അനുരണനങ്ങളാണു രണ്ടാമതു വിഭാഗ 
ത്തീൽപ്പെട്ട അരഡസന്‍ കവിതകളിലെ 


. പ്രതീപാദ്യവീഷയം. സുന്ദരമായ പ്രകൃ 


എം.ജി കെ, നായര്‍ 


നോററു നീയുമിരിക്കയാംധ്യാന . 
മൂകയായ* 


എന്നു ചിന്തിച്ചു നീര്‍വൃതീയടയുന്ന കവീ 


ക്ക്‌ കേധലം ഉപരിപ“ഉവമായ വികാര 


വിചാരങ്ങളില്‍ നീന്നും ' വളരെയൊന്നും ' 


ആഴത്തിലേക്കിറങ്ങാന്‍ സാധിച്ചിട്ടില്ല. 

ലളിതസുന്ദരമായ ശൈലിയില്‍ എഴു 
താന്‍ കഴിവുള്ള ശ്രീ: ചെറുകുന്നം പുരു 
ഷോത്തമന്‍ ചിന്താബന്ധുരങ്ങളായ കവി 
രുകളെഴുതാന്‍ ശ്രദ്ധീക്കമെങ്കില്‍ അതദ്ദേ 
ഫത്തീനും മലയാളസാഹീത്യത്തി രം ഉപ 
കാരപ്രദമാകാതിരിക്കയില്ല, 

ഉള്ളുതുറന്നു ചീരിക്കാന്‍ പററീയ നാല്ല 
ത ഹാസ്യകവിതകളാണ്ള വാമനന്‍റ 
*“ബീഡീമുറുക്കാന്‍* ചെല്ലത്തിലുള്ളതു*. ക 
ഴിഞ്ഞ നാല്ലതുവഷക്കാലംകൊണ്ട്‌ എഴു 


. തപ്പെട്ട്വയാണു* ഇതിലെ കവീതകള്‍ എ 


ന്നറീയുമ്പോള്‍ ആശയവൈപുല്യം൭കാ 
ണ്ടും വിഷയരവെ വിധ്യം -രകാണ്ടും എത്ത 
മാത്രം സമ്പന്നമാണ്‌ അവയെന്ന്‌ പറ 
യേണ്ടതില്ല. വാമനന്‍റേ 'പാരഡി'ക 


55 








ളാണേ*” ആരേയും ഫഠാദാകഷിക്കുന്ന ഹാ 
. സൃകവീതകള്‍. ll 
 "*നഷ്ടമാം സ്ഥാനമെന്നും 


ചിന്തിച്ചു ദ॥ഖിയാരതെ 


തുഷ്ടനായന്നന്നുള്ള താരജ്ജിച്ചു.- 
മടീയാതെ 
അസംബ്‌ളിയലസുമ്പോ-ം 
ഉണ്ടിപോയണ്ണാനെപ്പോ- 
ലാസനം തൃജീപ്പവനെമ്മല്ലേ- 
: ശ്രേഷ്യനല്ലോ.”” 
' പൊതുജന സേവകന്‍െറ പൊയ്‌മുഖം 
ധരിച്ചു്‌ സാമാന്യജനത്തെ കബളീപ്പി 
ക്കുന്ന ജനറ ഞ്ചകന്മാരെ ഇതില്‍ കൂടുതല്‍ 
ഭംഗീയായീ എങ്ങ"നെയാണു പൊളിച്ചു 
കാട്ടുക? , 
ക്ഷേത്രപ്രവേശനം കീട്ടാന്‍പോകന്നെ 
ന്നറിഞ്ഞു* സന്തോഷിക്കുന്ന പുലയന്‍െറു 
രൂപം ഒമീക്കലും വീസ്തരീക്കാനാവാത്ത 
വിധത്തില്‍ ' ച:ത്തന്‍റ തന്തോയം”” എ 
ന്ന കവീതയീല്‍ വാമനന്‍ വരച്ച കാട്ടീയീ 
രീക്കുന്നു. പുലയന്‍െറ ഭാഷയിൽ തന്നെ 
യാണു കവിതയെന്നതു" ഏറെ രോചക 
മായി, . 





'വണ്ണപ്പകിട്ടാന്ന തുണിത്തരങ്ങളുടെ 
ഒരു വിലാസകേന്ദ്രം 


കീഴ*ജാതീക്കാരീയുമായി രഹസ്യവേ 
ഴൂയിലേര്‍പ്പെട്ട മേൽജാതിക്കാരനു പററീ 
യ അമളി “*രേപ്പതിയാള്‍”” എന്ന കവിത 
യിൽ വാമനന്‍ വിവരിക്കുന്നു; 

“കാണാന്‍ “മനുച്ചേരു' കൂടിയപ്പം 

കാലത്തു നോക്ക്യപ്പം *“മേപ്പതീയാള്‍"”.- 
ഏതു കഠീനഹൃദയനാണു” ഈ കാഴ്ചകണ്ട 
ചീരിച്ചുപോകാത്തതു”? 

“നാഞ്ഞരോമങ്ങള്‍ കൊഴി, 

ഞ്ഞിടവീണു- 


' “നെറുകയിലോളം നീരന്നുചെന്നെത്തി 


വശങ്ങള്‍ രണ്ടിലുമനുദിവസവും 

വളന്നുകേറീട്ടം വളര്‍കഷണ്ടിയും?? മ 
ററുമായി നമ്മുടെ മുന്നിലേക്കുവരുന്ന ഈ, 
വീ, യുടെ തുലികാചീത്രം എത്രമേല്‍ ചീ 
ന്താമധുരമാണെന്നു” വായിച്ചറീയേണ്ടതു 
തന്നെയാണു, ക 

കോഥീകന്‍ കാട്ട്‌ മാക്കാന്‍! മുതല്‍ “ഭഗ 
വാന്‍റ ബീഡീരഹസ്വം"വരെ. എല്ലാ 
വീഷയങ്ങളെപ്പററീയും വിീമര്‍ശനബു 
ദ്ധ്യാ സംസാരിക്കുന്ന വാമനന്‍, തന്‍റ 


“ബിഡീമുറുക്കാന്‍' എന്ന കൃതിയിലൂടെ ന 


മ്മെ ചിരീപ്പിക്ക കമാത്രമല്ലം, ചീന്തീപ്പീക്കു 





i 


ഷര്‍ട്ട]ിങ്ങകള്‍: ക്രേയിപ്‌ ടെറീകോട്ടന്‍, റോ ടെറീകോട്ടന്‍, സീത്ര ടെറീകോട്ടന്‍, 
കോട്ടിങ്ങുകള്‍ഃ ലാന്‍റ'മാസ്റ്റര്‍, അമ്പാസഡർ. S 

സാരീകള്‍: ഫിലാന്‍റy, 6 )4 ടൂ, ഫംള്‍വോയില്‍. 

ഡ്രസ്ണ്‌മെററീരീയർ : വാഷ്‌ ആന്‍റ്‌" വേര്‍ പോപ്‌ ലിന്‍, കാംബ്രിക്‌ ആന്‍റ്‌ 
പ്രിന്‍റഡ്‌ പോപ'“കീ൯ എന്നിവ ഞങ്ങളുടെ ചില പ്രതേ:ക തൂണീത്തരങ്ങളാണു', 














നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 


സാരംഗ്‌പൂര്‍ മില്‍സ്‌ ഷോറും 


. കോര്‍പ്പറേഷന്‍ റസ്റ്റ്‌ഫൌയസ്‌ബീല്‍ഡിങ്ങു” 
കോഴിക്കോട്ട്‌ പ 
Partner: 7. M. Ramdas Nedungadi. 


Telephone: 4749 
Gram: Anchala 





ടര്‍ 








If 


iG 





ഓര്‍മ്മയുടെ ഓളങ്ങളിൽ 
(10-ല്‍നിന്ന തുടര്‍ച്ച) 
ആ വഴിക്കു വെളിച്ചം വീശിയീരുന്നതു്‌. 
ആററുരിനു കണ്ണുശൂപ്പണിക്കന്മാർ നാലു 
പേരുണ്ടു്‌; ഉള്ളുരിനും മററും മുന്നുപേരേ 
യുള്ള. പദരസ്ത്യസമ്പ്യരായത്തിലേ വി 
ദ്യാഭ്യാസം ചെയ്തിരുന്നുള്ളൂ വെങ്കിലും, 
ആററുരിന്‍െറ 
പ്രതിഭയും 
ചേന്നു* ' ഭാഷാസാഹീത്യവികാസമാഗ്ഗു 
ത്തില്‍ പുത്യ കുറെ വികൂൃക്കുകള്‍ വെച്ചി 
ടൂണ്ട്‌. അന്നു വിദ്യാത്ഥികളായ ഞങ്ങള്‍ 
അതത്ര ധരിച്ചിരുന്നു വോ എന്നു സംശയ 
മാണു”. ആററുരിന്‍െറയും ശിഷ്യനായ 
രുന്ന കഞ്ഞിരാമന്‍നായര്‍സ്സ്റാർ എത ആദ 
രത്തോടെയാണ* ലിീലാതിലകാവതാരി 
ക പഠിപ്പിക്കു മ്പോള്‍ ഇടയ്ക്കു” സ്മര*ക്കാറു*. 
സാഹിത്യപഞ്ചാനനന്‍ പീ. കെ. യുടെ 
കൃഷ്ണഗാഥാനീരൂപണവും കുഞ്ചന്‍ നമ്പ്യാ 
രും സാഹിത്യത്തെ വിലയിരുത്തുകയും 
സ: ഹീത്യകാരന്മാരെ യഥാസ്ഥാനം അവ 
രോധീക്കയും ചെയ്യാനുള്ള പ്രാര ശ്രമ 
ങ്ങളായിരുന്നു. ആസ്വാദനവിവേകത്തി 


2: ന്‍െറ തിരി കുറെ നീട്ടിയിരുന്നു, ആപ 
ണ്ഡിതന്‍,. 


ആര്‍. സീ, ശര്‍മ്മ ആയിരുന്നു, ഞങ്ങ 


ടെ പ്രമുഖഭാഷാസാഹീത്യാധ്യാപകന്‍ 


അഴന്നത്ര . ചെറുപ്പമായിരുന്നെന്നോ! എ 
ന്നീട്ടും, എന്തു പാണ്ഡീത്യ-, എന്തു സഹ്ൃദ 
യത്വം, എന്തധ്യാപനപാടവം! നീപുണ 
മായ വ്യാഖ്യാനം, നിര്‍മ്മത്സരമായ നീരൂ 


കയും ചെയ്യുന്നു; പ്രൊ: എന്‍. കൃഷ്ണപിള്ള 
പറയുന്നതുപോലെ, ഒരു ചാട്ടവാര്‍പ്ര 
യോഗത്തിന്‍െറ ചുട്ട്‌ വാമനനന്‍െറ മിക്ക 





'  കവിതകള്‍ക്കുമുണ്ടെന്ന്‌* നിസ്സംശയം പ 
' റയാം. 


1 ദുഃഖം, സ്വപ്നം, മിഥ്യ 
) കവീതാസമാഹാരം) 
By ചെരുക്ുന്നം വുരുഷോത്തമ൯ 
7 വില കഃ 2-00 
2. ബീഡിമുറുക്കാന്‍ 
ഫാസ്യകവിതകള്‍) 
ദ വാമനന്‍ വില കഃ 2--00 
രണ്ടുപുസ്തകങ്ങളും “നാഷനല്‍ ബുക്കു 
സ്റ്റാള്‍, കോട്ടയം” പ്രസീദ്ധീകരീച്ചതു്‌, 


ഫ്ക 


താര്‍ക്കികാപഗ്രഥനവും . 
 . കവ്യനിരീക്ഷണപട്ടവായ 


Ps 
അടുടത്തലക്കത്തില്‍ ചിലതു്‌ 


ലേഖനം ം 
(ഓര്‍മ്മയുടെ ഓളങ്ങളില്‍) ഞം 
രമണന്‍ എന്ന മഹാത്ഭുതം 

ലു അ എം ഷഞ്മഖദാസു” 
) ൭ °' സു 
മേഘങ്ങള്‍ മേയുന്ന കുന്നു” 

ചേത്തയ്‌മനം ജോണ്‍ 

തേടിഅലയുന്ന പാത --ഡീ. ചന്ദ്രലേഖ 
അപരാഹ്നത്തിലവസാനിക്കുന്ന 


ഒര ദീവസം 
—എസു്‌. തഹാദേവന്‍തനമ്പ? 
കവിത റ . 
എന്നിലുടെ ക 1 
സാഗരരം ഗം ' ഞുണ്ള 


വി. കെ നാരായണന്‍പോറററു 
ഉൂടാചത രണ്ടു നോവലുകളും മററു സ്ഥി 
രം പംക്തികളും. ക 
പന്നം. നീഷ്ണുളങ്കുസയാവം-.ശര്‍മ്മാസ്സാര 


' എല്ലവക്കും അഭീവന്ദ്യനും അഭിഗമ്യനു 


മായിരുന്നു, അന്നുതന്നെ ക പ്പണീ 
കരുടെ *കീഷ്യിസ്ധാകാണ്ഡം* മുതല്‍ വള്ള 
ത്തോളിന്‍െറ . *“ബധീരവിലംപം'വടര 
നീണ്ടുപരന്നു കിടക്കുന്ന പല സാഹിത്യ 
കൃതികള്‍ കഞ്രേഫമാണു*. അടധ്യതാക്ക 
ളില്‍ സംക്രമിക്കുന്ന ഉത്സാഹത്തോടെ പ 
ഠീപ്പിച്ചീരുന്ന്തു്‌. മന്നാടീയാരുടെ ഉത്തര 
രാമചരിതം, എടുക്കുന്ന സന്ദര്‍ഭത്തില്‍, 


- ?നാടക്പ്രവേശിക'യുടെ മുഖ്യരാഗങ്ങള്‍ 


മുഴുവന്‍, വിവരിച്ചു നോട്ടുതന്നിരുന്നു, ഞ 
ങ്ങള്‍ക്ക്‌. അന്നു“ ആ നാടകത്തിലെ ര 
സം *കരുണ'മാണെന്നു മൂക്കോത്തുകമാര 
നും *“കരുണവീപ്രലംഭ'മാണെന്നു സാ 
ഫീത്യദപ്പുണകാരനെ . ആദരിച്ചു” വി 
ദവാന്‍ സി, എസ്‌. നായരും വാശ"യോ 


'ടെ നടത്തിയിരുന്ന വാദപ്രയീവാദം ഞ 


ങ്ങളെ ആകഷിക്കാതിരുന്നീല്ല. പുനഃസ 
മാഗമപ്രതീക്ഷ നായകനുണ്ടെങ്കില്‍ വീപ്ര 
യോഗം; ഇല്ലെങ്കിൽ കരുണം, ഭവഭൂതി 
ഒരന്തന്നാടകംവഴി അതൂുതജനകമായ രീ 
തീയില്‍ പുനഃസമാഗമം സാധിക്കയാണു* 
വാല്ലീകിയുടെ സരണിയെവിട്ട*, [ 

[ഇ അദ്ധ്യായം അവ്വസാനിക്കുന്നില്ല.] 

ല്‍ പി ടത്തി 


47 




















സീനിമ 





, ഷ്വ്ലനചിതങ്ങളിലെ കലാമും 
ചലച്ചിത്രചീതകന്മാക്കും ആസ്വാദകക്കം 
ഇന്നു” ഉത്തരംലഭിക്കാത്ത ഒരു ചോദ്യമാ 
യിട്ടുണ്ട്‌. വളരെയധികം ദിവസങ്ങള്‍ 
പ്രദശിപ്പിക്കുകയും വമ്പിച്ച തുകകള്‍ വ 


ഭാഗത്തേയും തൃപ്നിപ്പെടുത്തുന്ന ചിത്രങ്ങളു 
ല്ലേ നമുക്കാവശ്യം? ഏററവും വലീമ 
ബഹു ജനമാദ്ധ്യമമായ സിനിമ, ഫിലീം 
ക്‌ളബ്ബയകളില്‍ കടന്നുചെല്ലുന്ന ഉയന ജീ 
വിതത്തിന്‍േറയും പര്‌ഷ്യാരത്തികന്‍ റയും 
ലഹരിയില്‍ മയങ്ങി മീരീക്കുന്ന വിജ്ഞാ 
നദാഹികളെന്നഭിമാനിക്കുന്ന പൊങ്ങച്ച 
സന്തതികള്‍ക്കുവേണ്ടീയാണോ നിമ്മീക്കേ 
ണ്ടതു? ഇത്തരം ചീത്രങ്ങചണ്ടെങ്കിൽ അ 


സുലാക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ കലാ ടു വയുടെ അളവുകോലെഭന്താന്നാണു”? ഈ 


മുല്യമുള്ള തല്ലെന്നും, കലാമുല്യമുണ്ടെന്നു 
പറയപ്പെടുന്ന ചിത്രങ്ങള്‍ സാധാരണ 


ക്കാര്‍ . സ്വാഗത-ചെയ്യുകയില്ലെന്നുമാണു” 


പരക്കെയുള്ള വിശ്വാസം. യഥാര്‍ത്ഥ” 
പ്രേക്ഷകരെ ഈ ദന്തഗേ പുരവാസികള്‍ 
വിസ്മരിക്കതയാണു്‌. പ്രേക്ഷകരിൽ ഭൂരി 





ഉണ്ണി (പുതുമുഖം ചന്ദ്രമോഫന്‍,) 


ചോദ്യങ്ങള്‍ക്കു” ഇനിയും ഇവര'ല്‍ണനിന്നും 


നമുക്കു” ഉത്തരം കിട്ടേണ്ടിയ'രിക്കുന്നു സീ. 


'നിമ ഏററവും വലീയ വീനോദമാദ്ധ്യമ 
മാണു”. ഒരു ക്‌ളാസ്സ്റ്‌റുമോ ചച്ചാവേദി 
യോ അല്ല സിനിമാശാലകള്‍. പ്രേക്ഷ 
കരെ രസിപ്പിക്കുന്ന സീനിമയാണാവ 
ശ്യം. അത്തരം സിനിമകളേ ജനശ്രദ്ധ 
യെ ആകഷിച്ചിട്ടുള്ള, ആകഷിക്കയു ; ളള. 
ആര്‍ട്ടവാല്യവിന്‍െറ പേരില്‍ കാട്ടിക്കൂടു 
ന്നതെന്തും പ്രേക്ഷകര്‍ സഹീക്ില്ല പു 
തീയ സിനിമയുടെ വക്താക്കളാടണന്നു 
വീന്പിളക്കീനടക്കുന്നവക്കു* ആര്‍ട്ടുവാല്യ 


വിംന്‍റതായ ഒരു മാതൃക ക൦ണിക്കാന്‍ ഇ 


അനന്തശയം 
നാഗലശ്ശേരി 


തുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ചേതന, സ 
രൂരത്ത്‌, ദോ രാഹ, അനുഭവ$, ദസ്തക” 
തുടങ്ങിയ ചിത്രങ്ങളെ അന്യാധുനികസീ 
നീമയുടെ മാത്കകകളായി ചിലര ചുണ്ടി 
ക്കാണിച്ചിട്ടുണ്ടു*. പക്ഷേ, അവയുടെ പ്ര 
ദര്‍ശനവിജയം ഇവര്‍ അടിവരയിട്ട പറ 
യുന്ന കലംമുല്യത്തികല്ല സ്ഥി മീചെയ്യുന്ന 


തു“. പിന്നെയോ ചീല ബോഷ്‌ ഫീ 


സ്‌ഘടകങ്ങളിലാണു“: അക്കാഡമിക്‌ 
സനോളഡ്‌ജ്‌ ഇവിടെ അപ്രുസക്തധാണു', 
ഈ നാടിന്‍െറ ജിവിതത്തിൽെറ പച്ചയാ 
യ പകല്പുകളാണു്‌ നമുക്കാവശ്യം. അതാ 
വിഷ്ഠരിക്കുന്നതിലുള്ള വിപ്‌ളവത്തിലാ 
ണു്‌ “കലാമുല്യം' കാണിക്കേണ്ടതു*. മല 
യാളത്തില്‍ അത്തരം ചിത്രങ്ങള്‍ അപുവ്വ 
മായേ ഉണ്ടാകാറുള്ള. ഭാവനചിത്രയുടെ 


















അനന്തശയനം ആ വിഭാഗത്തീല്‍പ്പെടുന്ന 
ഒരു ചിത്രമാണു. 

വ്‌വാഹമണ്ഡപത്തിലേജ്ക് “കടന്നുപരു 
ന്നതിനുമുമ്പു രണം അപഹരിച്ച സ്വ 
ന്തം കാഹുകടനക്കുറിച്ചു ള്ള ദുഃഖസ്മരണക 
രായി കഴിയുന്ന അസാധാരണവ്യക്തി, 
തത്തീന്‍റ ഉടമയാണു” പ്രൊഫസര്‍ ഓ 
മനാജോര്‍ ജ്ജ്‌, വിവാഫകത്തക്കുറി 
തടന്ന ചീന്തിഷന്നതുപോലും തരന്‍ം 
ആത്മാവില്‍ പോറലേല്ലീക്കുമെന്നാണു* 
അവര്‍ കരുതുന്നതു“. അപ്ര തീക്ഷിതമാ മി 
ട്ടാണ്‌ ഓമനാജോര്‍ജ്ജ'ന്‍ൊ ജീവിത 
ത്തീകലയ്ക്കു കുമാരം വിട്ടുമാ ത്തേ ഉണ്ണ? ക 
ടന്നുവരുന്നതു്‌, ആ കമാര ത്തിന്‍െറ കാ 
തുകം തന്‍െറ ഹൃ:യത്തിലേല്ലിച്ച പരുക്കു 
കള'ല്‍നിന്നു. രക്ഷപ്പെടാന്‍ ശ്രമിക്കുന്നതി 
നിടയില്‍ ഒരിക്കലും നിവരാന്‍കഴിയാത്ത 
വിധം കാല്‍വശൃതി വീണു പോയ ഓമനാ 
ജോര്‍ജ്ജ്‌ അനന്ത ശയനത്ത ലൂടെ പ്പേക്ഷ 
കരുടെ ഹൃദയത്തിലെ ഒരിക്കലും മാഞ്ഞു 
പോകാത്ത ഒരു ദുഃഖ ബിന്ദുവായി അവ 
ശേഷിക്കുന്നു. 

ഈ കഥ ഒരു ഭാവ ര്‍ീതംപോലെ ആ 
വതരിപ്പിക്കു വാന്‍ നവാഗതനായ സുകവീ 
നു കഴിഞ്ഞിരിക്കുന്നു. പുതുമകള്‍ ആ 
ശേ ഷമില്ലാത്ത ഈ കഥയ്ക്കു” ആവിഷ്ഠാ 
രത്തിനൊ ഭംഗി മാ തമേയുള്ള ഉയന്ന 
സാങ്കേതികബോധം ചിത്രത്തിലുടനീളം 


പുലത്തിക്കൊണ്ടുപോകാന്‍ അഭേഹത്തി- 


നു കഴീഞ്ഞിട്ടണ്ടു. 
യീമു കളുപയോഗിച്ചു* 
നെറ വ്ൃക്തീത്വം മീഴിവുററതാക്കിയതുഴ 
ഈ സംവിധായകനില്‍കണ്ട ഒരു പ്രത്യേ 
കതയാണു്‌. പുര്‍വ്വകാമുകനെറ കഥയി 
ലേയ്ക്ക്‌ ക്യാമറ തിരിക്കാതെ ഒന്നുരണ്ടു വാ 
ചകങ്ങളിലൂടെ അവതരിപ്പിച്ചതും, കോ 
ളേജ്‌രംഗങ്ങള്‍ ഒരു സീനിലോതുക്കിയ 
തും ഓചിത്യംകലന്നതായി. 

ഈ ചീത്രത്തിലെ ഏററവും ഹൃദയസ്സ 
ശിയായ രംഗങ്ങള്‍ ഡാക്ടര്‍ ജോ?! ജ്ജ 
ന്‍റതാണ്‌, അവിവാഹ? മയായിക്കഴ] 
യുന്ന സ്വന്തം മകളുടെ ഭാവിയെക്കുറിച്ചു 
ഉത്‌ക്കണ്ഠാചലനായി കാലം കഴി ന 
ജോര്‍ജ്ജ്‌ നമുടെ സിനിമ മിലെ അപൂര്‍ 
വ്വ കഥാപാത്രങ്ങളിലൊന്നാണു”, രണ്ടാ 


വളരെക്കുറച്ചു ഫ്രെ 


മതു” ഓരനാജോര്‍ജ്ജ്‌. ഈ രണ്ടു കഥാ” 
അതിഭാവു.കത്വത്തിലേ - 


പാത്രങ്ങകേയും 


ഓമനാജോര്‍ജ്ജി . 





rad 


മിസ്സ്‌ ഓാമനാജോര്‍ജ്ജ്‌ (ഷീല) 


തൂ പാളിപ്പോകാതെ അനായാസേന അ 
വ്തരിപ്പീക്കുന്നതില്‍ സുക അപുര്‍വ്വവിജ 
യം കൈവരിച്ചിരിക്കുന്നു. മദിരാശിയി 
ലെ ഫോട്ടതമുറിയില്‍ ഓമനാജോര്‍ജ്ജും 
ഉണ്ണിയും ഒന്നിച്ചുള്ള രംഗങ്ങള്‍ ഒതുക്ക 
ത്തോട്ടം രാവതീവ്രതയോട്ടം ഫ്രെയിമീ 
ലേജകു പകത്തിയിട്ടുണ്ടു”, ആ സീനുകള്‍ 
ക്ക്‌ ഉപയോഗിച്ച ഷോട്ടുകള്‍ ശ്രദ്ധേയ 
മാണു“. ചീല്ലുഗ്ലാസ്സു കളില്‍ വീഴ്ന്ന മഴ 
വെള്ളത്തിലുടെ ഓമനാജോര്‍ജ്ജീമന്‍റ 
മുഖത്തെ ഭാവവ്യത്യാസങ്ങള്‍ പകത്തി 
ക്കാട്ടന്നതും മററും എടുത്തുപറയ.്തക്കതാ 
ണു, ഓഃനാജോര്‍ജ്ജിനെക്കറീച്ചള്ള ഉ - 
ഇയുടെ സ്വപ്നം ചീത്രികരീച്ച രീതി ' 


59 








__ (മാരിവില്‍ ഗോപുര വാതിൽ തുറന്നു 


മാലാഖയായ” നീ വന്നു”), ഓമനാജോര്‍ 
ജ്ജും ഉണ്ണിയും വേര്‍പിരിയുന്ന രംഗം, 


നഗ രദദ്ധ്ൃത്തീലുടെ കാറോടിച്ചു ദപാക - 


മ്പോ ള്ള ഠര്‍യാക*ഷന്‍സോങ്ങ” (മാനവ 
ഹൃദയം ഭ്രാന്താലയം;)ഉണ്ണിയെ സാന്ത്വന 
പ്ലെടുത്തിയശേഷം ഡാക്‌ടര്‍ ജോര്‍ജ്ജ്‌” 
മരണത്തിന്‍െറ പിടിയിലമരുന്നതു”, ഈ 
. രംഗങ്ങള്‍ അനന്തശയനത്തീല്‍ അമരത്വം 
- നേടീന്‌ടല്ലന്നു. . 

ഗര യുടെ തീരക്കഥ ഈ ചീത്രത്തി 
നു്‌ അവക ശപ്പെടാമായിരുന്ന മേന്മ്കു” 
ഒരപവാദമാണു'. പ്രത്യേകിച്ചും സംഭാ 
ഷണം. തിരനാടകത്തില്‍ ഒടരോ രഗ 
ത്തിലും അവശ്യം വേണ്ടതായ ഒതുക്കവും 
ഒഴുക്കും ഉടനീളം പാലീക്കാല്‍ ത്‌ രനാടക 
രചയിതാവിനു കഴിയാതെ പോയി. ര 
ണ്ടാംപകതീയിലാണ്‌” ഇതു കൂടുതലായി 
അന ഭവപ്പെട്ടതു”. വിമലയും കാമുകനും 
തമ്മീലുള്ള ബന്ധം വലീ. നീട്ടീയതു മുല 
കഥയുടെ ശക്തി . ക്ഷയിപ്പിക്കുകയാണു* 
ചെയ്തതു”. സംഭാഷണത്തീലുടനീളം ക 
ത്രീമച്ചുവ നിഴലിച്ചു നില്ലന്നു. വീ 
യല്പുനാററം ഒരു പ്രശ്‌നമ ക്കീ കഥയ 


വഴിത്തിരിവുകള്‍ സൃഷ്ടിക്ക ൯. ശ്രമിച്ചതു 


വിലക റഞ്ഞതായീത്തോന്നി. വി.ലയ്യടെ 
_ പൊട്ടനനയുള്ള മാനസീകഭാവപ്പകച്ച 
യും, ഉണ്ണിയും കന്നും തമ്മീലുള്ള സം 
- വാഭങ്ങളും, കാമനാജോര്‍ജ്ജിനെ വിവാ 

ഫപ്പന്തലില്‍ നിന്ന്‌്‌ ആട്ടീയേ ടിക്ക ന്നതും 
മററും തികച്ചും ബാലീശമായിപ്പോയി,. 
ഉണ്ണിക്കൃഷ്ണനെ സ്വന്തം വീട്ടില്‍ ഒരു വി 
ല്നാകാതെ, നീശ്ശുബ്ദദം വിഷ. ദമുകനാ 
ശാ യീരുന്നെങ്കില്‍ കഥയ്ക്കു കൂടുതല്‍ ദുഃ 
ഖാത്മകത്വം ലഭ്‌ക്കുടായിരുന്നു. ദുഃഖം 
റരുഴടമ്പാള്‍ ടെദവസന്നിധീലെത്തി അല 
മുറയി്‌ട്ടുകരഞ്ഞു പാട്ടപാട്ടന്ന പഴഞ്ചന്‍ 


ജീഹി കുറേ പുതുമകള്‍ അവകാശപ്പെടാ . 
വുന്ന സുക ഒഴിവാക്കോ തായിരുന്നു, കു. 


ഥാന്ത്യത്തില്‍ ഒഓമനാജോര്‍ജ്ജീന്‍െറ മര 
ണം ചീത്രീകരിച്ചതില്‍ കൃത്രിമത്വം അ 
നുഭവപ്പെട്ട. 


ഒരു പെണ്ണി9ന്‍റ കഥയ്കുശേഷം ഷ?ല . 


യെന്ന അനശ്വരനടീയുടെ തിരിച്ചുവര 
വു” ഈ ചിത്രത്തിലാണു കണ്ടതു്‌, മല 
' യാളസിനിമജു* ഒരിക്കലും അവഗണി 


(0 


ക്കാനാവാത്ത നടിയാണു ഷീലയെന്നു്‌ 
അനന്തശയനവും തെളിയിച്ചിരിക്കുന്നു. 
കഥാപാത്രങ്ങളുടെ ആവിഷ്ഠരണത്തീല്‍ 
ഒരിക്കലും സാമ്യങ്ങള്‍ കണ്ടിട്ടീല്ലാത്ത ഒ 
രേടയാരു നടനേ ഇന്‍ഡ്യന്‍സ നിമധിലു 
ള്ള. ആ അനുഗൃഹീത നടൻ കൊട്ടാരക്കര. 
ശ്രീധരന്‍നായമരാണു”, ഡോക്‌ടര്‍ ജോര്‍ 
ജ്ജീനെ ചിത്രീകരിച്ചതീല്‍ കൊട്ടാരക്കര 
അത്ഭുതംതന്നെ സൃഷ്ടിച്ചിരിക്കയാണു*. ച 
ലനത്തില്‍, “ സംഭാഷണത്തില്‍, നോട്ട. 
ത്തില്‍, ശ്വാസനീിശ്വാസങ്ങളില്‍ ആ 
നടന്‍ എന്നേയ്കുമ:യി ജീവിക്കയാണു്‌. 
പതീനെട്ടുവയസ്സുള്ള ഒരു നായകനെ ന 
മുക്കു ലഭിച്ചിരിക്കുന്ന, ചന്ദ്രരോഫന്‍. സീ 
നിമാപ്രസിദ്ധീകരണങ്ങളിലോന്നാ വാ 
ത്തകൾ.. സൃഷ്ടിക്കാതീരുന്ന ഈ നടന്‍ ഭാ 
വിയില്‍ നമ്മെ നിരാശരാക്കുകയില്ല എ 
ന്നു നമുക്കു പ്രതീക്ഷിക്കാം; മററു കഥാ 
പാത്രങ്ങളെ അവതരിപ്പിച്ചീരിക്കുന്നതു 
ജയഭാരതി, ഉമ്മര്‍, നെല്ലിക്കോട്ട്‌ം ഭാസി, 
ബഹദൂര്‍, മീന, സജാത. പ്രേമ, രാധാ 
മണി,' ഗോവിന്ദന്‍കുട്ടി തുടങ്ങിയവരാ 
ണു്‌. 
- മലയാളസി പീമയുടെ അപൂര്‍വ്വ. വിജ 
യങ്ങളില്‍ ൨ ലപ്പോഴും നിശ്ശബ്ദമായി പ 
ണിയെട്ുടത്തു്‌ അത്ഭുതങ്ങൾ നേടിക്കൊട്ട 
ത്തിട്ടുള്ള ഛായാഗ്രാഹകന്‍ നതെല്ലീഇറാനീ 
യും എഡിററര്‍ വെങ്കീട്ടരാമനും സുകുമാര 
നെ വീജയത്തിന്‍െ . പിന്നില്‍ സാരമാ 
യ പങ്ക വഫിച്ചീട്ടണ്ട്‌. കലാസംവിധാ 
നം നീര്‍വ്വഹിച്ച കൊന്നാട്ട്‌, മേക്കപ്പീ 
നെറ മേല്‍നോട്ടം വഹിച്ച ബാലകൃഷ്ണന്‍ 


. എന്നിവര്‍ ശ്രദ്ധിക്കപ്പെട്ു. 


ആദ്ൃപകതിവരെ നീലനിറുത്തിയ നാ 
ടകീയമുഹൂത്ത ങ്ങള്‍ രണ്ട പ ലതിയില്‍ 
പലപ്പോഴും നഷ്ടപ്പെട്ടകണ്ടു കേന്ദ്രകഥ 
യില്‍ നീന്നും വേറിട്ടുള്ള രംഗങ്ങള്‍ കുത്തി 
ച്ചെലുത്തമ്പോള്‍ അസൃുഖകരമാകാതീരീ 
ക്കാന്‍ സംവിധായകന്‍ ശ്രദ്ധിക്കേണ്ടതു 
ണ്ടു”. എജിലും എന്‍റര്‍ഭടയിന്‍ മെന്‍റ്‌ 
വാല്യൂ, ആര്‍ട്ട”വാല്യു എന്നീ വാക്കക 
ടെ മായാജാലത്തില്‍നിന്നും ഒഴിഞ്ഞുനീ 
നനുകൊണ്ടു തൃപ്തികരമായ ഒരു ചിത്രം നീ 


മ്രിച്ച ഭാവനാചിത്രയെ പ്രേക്ഷകര്‍ അ 
“ഭീനന്ദിക്കാതിരിക്കില്ല. 


[2 


=f 














വിത്മാവ തീയമ്മ. 

മദ്ധ,വയസ്സ്‌"ന്‍െറ മഞ്ഞള്‍കങ്കമറീറ 
വീല്‍ മഞ്ഞുകാലനിലാവു പോലെ പതയു 
ന്ന പത്മാവതീയമ്മ. നഷ്ടപ്പെട്ട ഭത്താവി 
റെക്കറിച്ചുള്ള ഓമ്മകളീലും വിദ്യാത്ഥി 
യായ മകനെക്കുറിച്ചുള്ള ആശങ്കകള ലും 
ഗുതവായുരപ്പന്‍െറ തീര നി പ്രാത്ഥനക 
ളിലും ദീവസങ്ങന്‍ തള്ളി, . കൂററന്‍ബം 
ഗ”ളാവില്‍ വസിക്കുന്ന പത്മാവത്യമ. 
നല്ലവള്‍. സംസ്‌കൃതചിീത്ത. ഭക്ത. .. 

. പത്മാവതീയമ്മയുടെ ജീവ തത്തിലേ 
തു പൊടുന്നനെ ഒരു കൊടുങ്കാററു. കടന്നു 
വന്നു, പ്രചണ്ഡമായ ആ ഭകമാടുങ്കാററു' 
അവരുടെ മനസ്സിനെ ഉലച്ചു. അ൨രുടെ 
ഓമ്മകളീലാകെ കാട്ടുത? പടത്തി. കുത്ത്‌ 
വീഴ്ന്ന ഓമ്മകളടെ അങങ്ങത്തലത്കല്‍, 
ഓ, കത്തിപ്പടരുന്ന തീടി അവിടെ എ 
തതമ്പോള്‍ം ആ അവസ്ഥ അവര്‍ ഓക്ക്‌ 
നിഷ്ടപ്പെട്ടില്ല. പക്ഷേ, ഓമ്മചകളുടെ യ; 
ഗാശ്വത്തെ പീടിച്ചു കെട്ടാനുള്ള കടീഞ്ഞ: 
ണകളെവിടെ? " ൽ 

ദു*ബ്ബലമായ കടിഞ്ഞാണുകള്‍- ഒ പാട്ട 
വീണപ്പോള്‍, തീരീ കത്തീക്കത്ത “പ്പീട 
ചപ്പേംള്‍— , 
മാലപ്പടക്കംമാതീരീ കാമം കത്തീപ്പെ 


നിങ്ങള്‍ക്കപരിചി 
തയായ ഷീല 


Ll 


ട്ടീത്തെറിച്ചുവീണ കഴ്‌ഞ്ഞകാലത്ത'ന്‍റ 


ചിത്രം അവരുടെ ഉള്ളറയില്‍ കിടന്നു തീ 
ളച്ച- ചുരുള്‍മുടിയാന്നൊത, പൂണൂൽ ചാ 
ത്തിയൊരു,. കല അളീപ്പടന്നീരുന്നൊരു 
പാപത്തിന്‍െറ കഥയുടെ കറുത്ത ചായ 
പ്പെട്ടി അവരുടെ മുന്‍പില്‍' മട ക്കെത്തുറ 
ന്നുപീണു. ആ ചായപ്പെട്ടിയില്‍ നിന്നൊ 
ഴകീവിണ ചായം നീത്തുവ്‌ണു ചിത 






പ്പി ക്‌ 
a ye 


f 


തൃശൂര്‍ മലയാളനാട്‌ ഏജര്‍ന്‍ വു” 
ശ്ര; കെ. ഡി, ആന്‍റണിയും തെക്കെക്കര 
ലോനപ്പന്‍റ പുത്രീ ലീലയും. ഇവര്‍ 
8-10-72-ല്‍ വിവാഹിതരായി, 


1 അയാ ായയായായളയയത്താായ്്ാായയായായാാാായുളവാാനുയയേമം 


ഹാകാവ്യമെഴതാത്ത കുറവു", ഈ ഗദ്ര 
ഹാകാവ്യം നികത്തും, നിശ്ചയം. ജീയു 
ടെ ആത്മകഥയുടെ ഇതളുകള്‍ വീരീയുന്ന 
തേയള്ള കണ്ടിടത്തോളം ഭാഗംവെച്ചു* 
വിധീകല്ലിച്ചാല്‍, എന്തൊരു അനുപമമാ 
യ വാങ്‌മയ ചിത്രങ്ങള്‍! അനായാസസു 
ന്ദരമായ പദവിന്യാസം! അന്തസ്സുററ പ്ര 
തീപ ദനം! ന്‌യത്തോട്ട” എന്ന നാട്ടിന്‍ 
പുറം, ശ്‌ല്ലസുന്ദരമായ അവിടത്തെ അ 
മ്പലം, കുളം, കളം, നാട്ടുപാശകള്‍, ഇല്ല 
പ്പറമ്പു കള്‍, കൃഷീയിടങ്ങള്‍, എല്ലാം നാം 
കാണുന്ന ജിയുടെ മുത്തച്ഛനും, മുത്തശ്ശീ 
യും, അമ്മാവനും, അച്ഛനും, അത്തയുമെ 
ല്ലാം നമ്മില്‍ ജീവിക്കുന്റ. “വളവും പുള 
വുമില്ല. വേണ്ടതുപോലെ ഒതുക്ഷി അടുക്കീ 
ലും ചിട്ടയിലും പറയുന്നു, കലാമമ്മജ്ഞ 
ടെ. മറെറാന്നും ചെയ്തീപല്ലങ്കീലും, 
റീ, കത്തിയൊഴുകീ. കത്തിയെംഴ്മല്‍. . 
ചായം നീലത്തു കറുത്ത ചിത്രങ്ങള്‍ വര 
ച്ചും കത്തിക്കാളുന്ന കാമത്തീഃന്‍റ ചിത്ര 
ങ്ങള്‍. പ്രഥമദര്‍ശന.. നയനങ്ങളൂടെ . 
നുണ പ്രഥമസ്സര്‍ശം. രോമാഞ്ചം എന്ന 
നണ. പിന്നെ, പിന്നെ, വിലക്കപ്പെട്ട 


6t . 

















(-മാരീവീല്‍ഗോപുര വാതില്‍ തുറന്നു 
മാലോഖയായ്‌* നീ വന്നു”), ഓമനാജോര്‍ 
ജ്ജും ഉണ്ണിയും വേര്‍പിരിയുന്ന രംഗം, 


നഴ രദദ്ധൃയത്തിലുടെ കാറോടിച്ച പാക . 


മ്പോഃള്ള ഠിയാക"ഷന്‍സേ “ങ്ങ്‌ (മാനവ 
ഹൃദയം ഭ്രാന്താലയട)ഉണ്ണിയെ സാന്ത്വന 
പ്പെടുത്മിയശേഷം ഡാക്‌ടര്‍ ജോര്‍ജ്ജ്‌” 
മരണത്തിന്‍െറ പീടിയിലമരുന്നതു്‌, ഈ 
രംഗങ്ങള്‍ അനന്തശയനത്തില്‍ അമരത്വം 
നേടിനീല്ലന്നു. : 

ജഗത യുടെ തീരക്കഥ ഈ ചീത്രത്തീ 
നു" അവക ശപ്പെടാമായിരുന്ന മേന്തസ്ത്” 
ഒരപവാദമാണു്‌, പ്രത്യേകിച്ചും സംഭാ 
ഷണം. തിരനാടകത്തില്‍ ഓരോ രംഗ 


ത്തീലും അവശ്യം വേണ്ടതായ ഒതുക്കവും 


ഒഴുക്കും ഉടനീളം പാലീക്കാന്‍ ത്‌രനാടക 
രചയിതാവിനു കഴിയാതെ പോയി. ര 
ണ്ടാംപകതിയിലാണു” ഇതു കൂട്ടതലായി 
അനുഭവപ്പെട്ടത്‌. വിമലയും കാമുകനും 
തമ്മിലുള്ള ബന്ധം വലീ്ച,നീട്ടീയതു മുല 
കഥയുടെ ശക്തി ക്ഷയിപ്പിക്കുകയാണു* 
ചെയ്തതു”. സംഭാഷണത്തിലുടനീളം കൃ 
ത്രീമച്ചുവ നിഴലിച്ചു നില്ലന്നു. വി 
in WRG ഒരു പ്രശ്‌നമ ക്കീ കഥയ്ക്കു 
വഴിത്തിരിവുകള്‍ സൃഷ്ടിക്ക ൯ ശ്രമിച്ചതു 
വിലക റഞ്ഞ തായീത്തോന്നി. വി.ലയുടെ 
പൊട ടനയള്ള മാനസീകഭാവപ്പക്ച്ച 
യും, ഉണ്ണിയും ചന്ദ്രനും തമ്മീലുള്ള സം 
- വാരങ്ങളും, ഛാമനാജോര്‍ജ്ജീനെ വിവാ 
.“ഫപ്പന്തലീല്‍ നീന്ന്‌ ആട്ടീയേ ടിക ന്നതും 
മററും തികച്ചും ബാലിശമായിപ്പോയി, 
ഉണ്ണീക്കൃഷ്ണനെ സ്വന്തം വീട്ടില്‍ ഒരു വി 
ലൃനാക്കാഭത, നീശ്ശബ്ദദം വീഷ. ദമുകനാ 
ശ്‌ യീരുന്നെങ്കില്‍ൽ കഥയ്യ കൂടുതല്‍ ദുഃ 
ഖാത്മകത്വം -ലഭ്‌ക്കുമായിരുന്നു. 
റരുമ്പോള്‍ ദെദവസന്നിധിലെത്തി അല 
മുറയിട്ടുകരഞ്ഞു പാട്ടപടട്ടന്ന പഴഞ്ചന്‍ 
രീഷി കുറേ പുതുമകള്‍ അവകാശപ്പെടാ 


വുന്ന സുകു ഒഴിവാക്കേം തായിരുന്നു. കു: 


ാന്ത്യത്തില്‍ ഒഓമനാജോര്‍ജജിന്‍െറ 


ദുഃഖം 


അവര്‍ അറിഞ്ഞു. ജീ വീതത്തിന്‍െറ 
ആകെത്തുക ഈ വേദന മാത്രമാണെന്നും 
അറിഞ്ഞു. ം 
അ.ീഞ്ഞപ്പോംഴസ്ക്കും അവക്ക്‌ എല്ലാം 
നഷ്ടപ്പെട്ടിരുന്നു. 
ആ പത്മാവതിമമ്മയെ, പത്മാവതി 


. യമ്ത എന്ന ജ്വലിക്കുന്ന കാമര്‍ത്ത, പത്മാ 


. തു ഷ"ലയാണു*, 


വതിഅമ്മ എന്ന ജ്വലിക്കുന്ന ദുഃഖത്തെ 
സീങ്ങളുടെ മുന്‍പ”ല്‍ അവതരിപ്പിക്കുന്ന 

നിങ്ങളറിയാത്ത ഒരു 
ഇഴ ഷീല നിങ്ങള്‍ക്കപ 
ചാരണം മുന്‍പൊരിക്ക 


ഷീച, ത.തേ, 
രിചിതയാണു'. 


; ലൂം ഇത്തരത്തിലൊരു ഷീലയെ, ഇത്ര വ 
. ലീയൊരു ഷീലയെ നിങ്ങള്‍. കണ്ടിട്ടില്ല. 




















ന്യൂ ഇന്‍ഡ്യാ ചിലിംസിന്‍െറ “ചായ” 
ത്തിലൂടെ, എസ്‌, കെ. നായരു. പീ, 
എന്‍. മേനോനുംകൂടി, പോരാ, ക്യാമറാ 
മാ൯ അശോക്‌കമാറുംകൂടി; നിങ്ങള്‍ 
ക്കൊരു പുതീയ ഷീലരയ തരുന്നു. മല 


. എബ്രഹാം, ഷീല, 








' വരുടെ ജ”വീിതക്ഞിലേയും 





യാളത്തീന്‍റ ഏററവുംനല്ല നടിയെ, അ 


ച്വീത്ര ചരീത്രത്തിഭലയും ഏററവും വ 11 
യ കഥാ ാത്രത്തിലുടട, നോന്‍ നീക 
ളൂടെ മുന്‍പില്‍ കാഴ്ചവമുന്നു. 

'ഷീലയ്കു പുറരേ, സുധ്‌റും ഏബ്രഹാ 
മും ശോഭനയും കൊട്ടാരക്കര, ശങ്കരാടി, 
അടൂര്‍ഭാസി, ബഹദൂര്‍, അട്ടര്‍൪പങ്കജം, 
ബാലന്‍ ടക. നായര്‍, നിലമ്പൂര്‍ ബാലന്‍ 
തുടങ്ങിയവരും അഭിനയാക്കുന്ന “ചായം” 
ഒരു മഹാസംഭവമാവാന്‍വേണ്ടീ രൂ. 
കൊള്ളുന്നു ഷുട്ടീംഗ്‌* പുത്ഴിയായ “ചായം” 
ല ബോഠട്ടറിയി ദല പ, നീങ്ങുന്നു, എഡി 
൨:൪ രവിയുടെ ൦൭ ംകട്ടിലുട- പുറത്തേ 
ജൂ .൨ രാന്‌. 

ചായ ഞ്ഞിനുവേണ്ടീ വയല:൮ം കണ്ണാ 
സനും പാട്ടുകളെഴുതി ദേവരാജന്‍ സം 
ഗീതസംവിധാന നടത്തി. സരന്ദരരാ 
ജനും മാധുര"യും അയിരൂര്‍ സദാശിവശം 
പാട, . - 

മയം ന്യൂ ഇന്‍ഡ്യാ ഫീലീംസിന്‍െറ 
അഭിമാനമാണ്‌”. മലയാളസീനീമയുടേ 
യും. 3 


ം Bas TR 


വായനക്കാരുടെ കത്തുകള്‍ 


(3-ല്‍നീന്നും തുടര്‍ച്ച). 
ല്യം അറിയാവുന്ന ഈ സത്യം സാഹിത്യ 
ത്തില്‍ പീച്ചവയ്ക്കുന്ന രാധാകൃഷ്ണന്‍ മന 
സ്സ്രീലാക്കീയ്‌ട്ടീല്ല ve 
—— 


“ഓര്‍മ്മയുടെ ഒമുങ്ങളിലുടെ” 


മഹാകവി ജിയുടെ, “ഓമ്മയുടെ ഓള 
ങ്ങളിലൂടെ" ഒഴുകാത്ത സഹൃദയഹൃദയ 
ങ്ങള്‍ കേരളത്ത'ല്‍ കാന്നില്ല ഏംറക്കാ 
ലമ:.യി മലയാളികള്‍ ഈ ആത്മകഥ കാ 
ത്തീരിക്കയാണു്‌. മലയാളത്തില്‍ അംഗ 
ലീപരി പീതമായേ ആത്മകഥക ളള അ 
വയിൽത്നന്നെ കലാസരഭഗം മുററിനീല്ല, 
ന്നവ വീരചം. ഒരു താട്ടുമ്പറത്തുളവായ 
കാട്ടുപുമൊട്ടു*, സരഗ ന്ധീം മായി വികസീ 
ച്ചും വിശ്വവ്യാപിയായ സനരഭ്യരുത്ക്കു 
ന്ന കഥയാണു” ജീയുടതു്‌, അഭേേഹം മ 


നമ്മുടെ ൭ കല, 





തൃശൂര്‍ മലയാളനാടു* ഏജന്‍വറു* 
ശ്ര; കെ. ഡി, ആന്‍റണിയും തെക്കെക്കര 


ലോനപ്പന്‍റ പുത്രീ ലീലയും. 


ഇവര്‍ 
8-1 0-.72--ല്‍ . വിവാഹിതരായി, 





ഹാകംഃവ്യഴെഴതാത്ത കുറവു", ഈ ഗദ്യര 

ഹാകാവ്യം നികത്തും, നിശ്ചയം. ജീയു 
ടെ ആത്മകഥയുടെ ഇതളുകൾ വിരിയുന്ന 
തേയുള്ള കണ്ടീടത്തോളം ഭാഗംവെച്ചു” 

വിധീകല്ലീച്ചാല്‍, എന്തൊരു അനുപമമാ 

യ വാങ്‌മയ ചിത്രങ്ങള്‍! അനായാസസു 

ന്ദരമായ പദവിന്യാസം! അന്തസ്സുററ പ്ര 

തീപ ദനം! നയത്തോട്‌ എന്ന നാട്ടിന്‍ 

പുറം, ശ്ല്ലസുന്ദരമായ അവീടത്തെ അ 

മ്പലം, കളം, കളം, നാട്ടുപാരകള്‍, ഇല്ല 

പ്പറമ്പ കള്‍, കൃഷിയിടങ്ങള്‍, എല്ലാം നാം 

കാണുന്നു ജീയുടെ മുത്തച്ഛനും, മുത്തശ്ശീ 
യും, അമ്മാവനും, അച്ഛനും, അത്മയുമെ 
ല്ലാം നമ്മിൽ ജീവിക്കുന്ന. “വളവും പുള 
വുമില്ല. വേണ്ടതുപോലെ ഒതുക്കി അടുക്കി 
ലും ചിട്ടയിലും പറയുന്നു, കലാമമ്മജ്ഞ 
തയോടെ, മറൊാന്നും ചെയ്തിംല്ലങ്കീലും 
മഹത്തായ ഇ ആത്മകഥയുടെ പ്രകാശ 
നമുല ., മലയാളനാട്ടവാരിക ചിര ജീ 
വിയായി 


--നാലാങ്കല്‍ 











പുതുമയുടെ പൂത്താലവുമായി നിങ്ങളുടെ മുമ്പിലേക്കു "കടന്നുവന്ന യുവ 
സംവിധായകനായ മി. സുകു, ആദഠ്രപുഷ്ഠലവും ആവാച്യസു ൦ രവുമായ 
കാട്ടാക്കടദീവാകരമന്‍റ സുപ്രസിദ്ധ നോവല്‍ ഏവര്‍ കം ഹൃദ്യമായരീതീ 
യീല്‍ അശ്ലീലച്ചുവയില്ലാതെ അഭൂകാവ്യമാക്കി നിങ്ങള്‍ക്കു കാഴ്ചവയ്തുന്നു. 


പ്രംശസയുടെ വെന്നിക്കൊടിയുമേന്തി നിറഞ്ഞസദസ്സീല്‍ പ്രദഗീപ്പിക്കുന്നു. ക്‌ . ന്നി 


അനന്തശയനം | Bl 
| (മലയാളം) 
കടാം വാരം 
ഭമാല്ം- കൃഷ്‌ണാ 
തിരുവനന്തപുരം ശക്തീ 


വക്കല- എസ്സ ആര്‍, 


ലം ആലപ്പഴ— ശീമാട്ടി 


ഹരിപ്പാട്ട്‌ . സുരേഷ" 
1 കോട്ടയം-- ആനന്ദ്‌ 
എറണാകുളം മേനക 
തൃശൂര്‍ രാംദാസ* 
കൊടുങ്ങലൂര്‍ നോബിള്‍ 
ലെവക്കോട്‌-- ബള്‍ക്കീസ്‌ 


കേ ഴിക്കോട്ട്‌-- ഡേവിസണ്‍ 
വടകുര— അശോക? 


തലശ്ശേരി— ചിത്രവാണി 


കണ്ണൂര്‍-- എന്‍. എസ്സ്‌. 





